


കാര്‍മേഘാവൃതമായ മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭാ മണ്ഡലത്തില്‍ ഉദിച്ചുയര്‍ന്ന ഒരു 
ദിവ്യജ്യോതിസായിരുന്നു പുത്തന്‍കാവില്‍ കൊച്ചു 
തിരുമേനി. വിദേശിയരുടെ ആക്രമണം കൊണ്ടും 
ബുദ്ധിശൂന്യമായ ആഭ്യന്തര കലഹത്താലും കാത 
ലായ വിശ്വാസ സത്യങ്ങളെ പറ്റിയുളള അജ്ഞത 
മൂലവും വിശ്വാസ വിപരീതങ്ങളുടെ പുത്തന്‍ 
ശൈലികളുടെ കടന്നുകയറ്റവും മലങ്കര ഓര്‍ത്ത 
ഡോക്സ്‌ സഭയെ ഒരു നീരാളി കണക്ക്‌ പിടിച്ച 
മര്‍ത്തിയപ്പോള്‍ തന്റെ വ്യക്തി പ്രഭാവംകൊണ്ടും 
വാഗ്വിലാസം കൊണ്ടും സംഘടനാ ശൈലി 
കൊണ്ടും മധുര ശാരീരംകൊണ്ടും മലങ്കര സഭാമ 
ക്കളെ വിശ്വാസത്തില്‍ ഉറപ്പിച്ചു നിര്‍ത്താന്‍ 
പുത്തന്‍കാവില്‍ കൊച്ചുതിരുമേനിയ്ക്ക്‌ കഴിഞ്ഞു. 

റോമാ നുകത്തിന്‍ കീഴിലേക്ക്‌ മലങ്കര സഭയെ 
വീണ്ടും നയിക്കാന്‍ ശ്രമിച്ച തന്റെ ഗുരുകൂടിയായി 
രുന്ന മാര്‍ ഇവാനിയോസിന്റെ തന്ത്രങ്ങള്‍ക്ക്‌ എതി 
രെയും വിശ്വാസത്തില്‍ മായം ചേര്‍ത്ത്‌ ആചാരാ 
നുഷ്ഠാനങ്ങള്‍ക്കു പുതിയ ശൈലികള്‍ കൊണ്ടു 
വരാന്‍ ശ്രമിച്ച സി. എം. എസ്‌. മിഷനറിമാരുടെ 
പഠിപ്പിക്കലുകള്‍ക്ക്‌ എതിരെയും പ്രൊട്ടസ്റ്റ 
വിശ്വാസം മദ്ധ്യതിരുവിതാംകൂറില്‍ വേരുറപ്പിക്കാന്‍ 
ശ്രമം ആരംഭിച്ചപ്പോള്‍ അതിനെതിരെയും ധീരമായി 
നിന്നുകൊണ്ട്‌ പൂര്‍വ്വപിതാക്കന്മാര്‍ പകര്‍ന്നു 
നല്‍കിയ വിശ്വാസാചാരാനുഷ്ഠാനങ്ങള്‍ അഭം 
ഗുരം കാത്ത്‌ സൂക്ഷിക്കുവാനും അത്‌ ജനങ്ങളി 
ലേക്ക്‌ പകര്‍ന്നു നല്‍കുവാനും ഈ പുണ്യപിതാ 
വിനു സാധിച്ചു. 

മാക്കാംകുന്നിലും നിലയ്ക്കലും കല്ലുപാറയിലും 
മറ്റും അദ്ദേഹം നടത്തിയ പ്രബോധനങ്ങള്‍ ജന 
ങ്ങളെ സത്യവിശ്വാസത്തില്‍ ഉറപ്പിച്ചു നിര്‍ത്തുവാന്‍ 
പര്യാപ്തങ്ങളായിരുന്നു. വേദാധിഷ്ഠിതമായ സത്യ 
വിശ്വാസ നിര്‍ഭരമായ പ്രസംഗങ്ങള്‍ നടത്തി 
വിശ്വാസ വിപരീതങ്ങള്‍ക്കെതിരെ ശക്തമായി പ്രതി 
കരിച്ചു. “എന്റെ ദൈവം എന്റെ സഭ്‌ എന്ന്‌ നിര 
ന്തരം പ്രഖ്യാപിച്ച്‌ സഭാസ്നേഹം ജനങ്ങളില്‍ ഈട്ടി 
യുറപ്പിച്ചു. 








ലവി 


ദീപ്ത സ്മരരണകളുണര്‍ത്തുന്ന 
പുണ്യപുരുഷന്‍ 


വിശ്രമരഹിതമായ സഞ്ചാരങ്ങള്‍ നടത്തി, പള്ളി 
കളും പള്ളിക്കുടങ്ങളും നിര്‍മ്മിച്ചും, സഭാസമാധാന 
ചര്‍ച്ചുകള്‍ നടത്തിയും സഭയെ കെട്ടുറപ്പുള്ളതാ 
ക്കാന്‍ ശ്രമിച്ചു. സഭാസേവന സന്നദ്ധരായവരെ 
കണ്ടെത്തി അവര്‍ക്കു വേണ്ടതായ പരിശീലനം 
നല്‍കി സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന 
വരായി രൂപപ്പെടുത്തി എടുക്കുക എന്നത്‌ തിരുമേ 
നിയുടെ ജീവിത്രവതമായിരുന്നു. ദീര്‍ഘയാത്രക 
ളില്‍ സഭയിലെ പിതാക്കന്മാര്‍ക്കു വിശ്രമത്തിനും 
മറ്റ്‌ ആവശ്യങ്ങള്‍ക്കും ഉപകരിക്കത്തക്കവണ്ണം 
പൊതുമാര്‍ഗ്ഗത്തിന്റെ വശങ്ങളിലായി കാതോലി 
ക്കേറ്റ്‌ സെന്ററുകള്‍ ഉണ്ടാകണമെന്ന അദ്ദേഹ 
ത്തിന്റെ ദീര്‍ഘവീക്ഷണത്തെ വിളിച്ചോതുന്നു, പറ 
ന്തലും ബഥേലും. 

സഭയുടെ ആത്മീയ വളര്‍ച്ച വിവിധ സംഘടന 
കളുടെ വളര്‍ച്ചയിലൂടെയാണെന്ന്‌ മനസ്സിലാക്കിയ 
അദ്ദേഹം ആത്മീയ പ്രസ്ഥാനങ്ങളെ ക്രമീകൃത 
മായ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഈടും പാവും നെയ്തു. 
പ്രാര്‍ത്ഥനായോഗം, വനിതാ സമാജം, യുവജന 
പ്രസ്ഥാനം, ബാല-ബാലികാ സമാജം, സന്നദ്ധ 
സുവിശേഷ സംഘം തുടങ്ങിയവയുടെ പ്രവര്‍ത്ത 
നങ്ങള്‍ക്കു പുത്തന്‍ ദിശാബോധം നല്‍കി. സംഘ 
ടനകള്‍ രൂപപ്പെടുത്തിയതുകൊണ്ട്‌ മാത്രമാകയില്ല, 
അതിനു നേതൃത്വം നല്‍കുന്നവര്‍ സമര്‍പ്പണവും 
ദൈവാശ്രയവും ജീവിത വിശുദ്ധിയും ഉത്തമ മാതൃ 
കയും ഉള്ളവര്‍ ആയിരിക്കണം എന്ന്‌ തിരുമേനി 
എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. 

പുത്തന്‍കാവില്‍ കൊച്ചുതിരുമേനിയുടെ ഗാന 
മാധുര്യം തുളുമ്പിയ ആത്മീയ പീയൂഷധാര 
പകര്‍ന്ന - പ്രഭാഷണങ്ങളും പ്രസന്നമധുരമായ 
സംസാര ശൈലിയും ചിരിതോരാത്ത മുഖവും 
അദ്ദേഹത്തെ നേരില്‍ ദര്‍ശിച്ചവര്‍ അവരുടെ 
ഉള്ളില്‍ ഇന്നും ദീപ്തമായ ഒരു ഓര്‍മ്മയായി നില 
നില്‍ക്കുന്നു. 


ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 


wwwbethelpatrika.org | 3 | 





പത്രാധിപസമിതി 


മാനേജിംഗ്‌ എഡിറ്റര്‍ 6 പബ്ലിഷര്‍ 

അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 

മെത്രാഷോലീത്താ 

ഫോണ്‍: 0479-2453310, 2451331 
ചീഫ്‌ എഡിറ്റര്‍ 

റവ.ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 

ഫോണ്‍: 0479 - 2450287, 9447431096 

E-mail: frabrahamkoshy@ gmail.com 
എക്സികുട്ടീവ്‌ എഡിറ്റര്‍ 

റവ.ഫാ. വൈ. തോമസ്‌ 

ഫോണ്‍ : 0479 -2453551, 9495351959 
എഡിറ്റര്‍ 

ശ്രീ. സജി പട്ടരുമഠം 

ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 

റവ.ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 

ഫോണ്‍: 0479- 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 

ഫോണ്‍: 0479 - 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 

ശ്രീ. ബിനു ചാക്കോ 

ഫോണ്‍: 0479 -2311692, 9446697328 

E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 

റവ.ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 

റവ.ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 

റവ.ഫാ. ഐക്‌ പി. സാം 

റവ.ഫാ. മാത്യു ഏബ്രഹാം 

റവ.ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 

ശ്രീ. ജോസ്‌ പുതുവന 

ശ്രീ. ഷാജന്‍ മാത്യു 

ശ്രീ. എബി അലക്സാണ്ടര്‍ 

പ്രൊഫ. ബിന്‍സി റെജി 


Bethel Pathrika. P.B. No. 38, 
Chengannur, Kerala. 689121 
Ph. / Fax : +91 479 2451331 
E-mail: bethelpatrika@g mail.com 
website : www.bethelpatrika.org 





15 
21 


താളുകളില്‍... 


സമ്മതിദാനാവകാശം വിലപെട്ട അവകാശം i 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ ; 





അനുസ്മരണം 
ആദര്‍ശധീരനും കര്‍മ്മയോഗിയുമായ കൊച്ചുതിരുമേനി 
ഫാ. റ്റി. ജെ. ജോഷ്വ 





ലേഖനം 
നാം എന്തുകൊണ്ട്‌ ഇങ്ങനെ ചിന്തിക്കുന്നു? 
ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 





ലേഖനം 
വഴി ഇതാകുന്നു ഇതില്‍ നടന്നുകൊള്‍വീന്‍ 
ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 





ആരാധനാ വിജ്ഞാനീയം 
പാരിതോഷികം 
ഫാ. സഖറിയ പനയ്ക്കാമറ്റം 





ലേഖനം 
മലങ്കര അസോസിയേഷന്‍ ഇനിയും.... 
ഫാ. ഐക്‌ പി. സാം 





നിരീക്ഷണം i 
സ്ഭാ രണ സംവിധാനങ്ങള്‍ മെച്ചപെടുത്തുന്നതിനുളള.... : 
വര്‍ഗീസ്‌ ജോണ്‍ , തോട്ടഷുഴ i 





ലേഖനം 
മുന്നോക്ക കോര്‍ഷറേഷനും ക്രൈസ്തവ വിഭാഗവും 
അഡ്വ.പി. വി. വര്‍ഗീസ്‌, പൂവത്തിനാല്‍ 





ലേഖനം 
എവിടെയാ ബറോഡയിലാണോ? 
ഫാ. ഡോ. ഫിലിക്‌സ്‌ യോഹന്നാന്‍, തട്ടാശ്ശേരില്‍ 





23 


നോമ്പ്വിചാരം 
വി. നോമ്പ്‌: ഒരു ലഘു പഠനം 
ഫാ. പി. വി. ജോണ്‍ 





H 
H 
H 
H 
H 
$ 
H 
H 
H 
$ 


ഏവന്‍ഗേലിയോന്യചിന്തകള്‍ 
ജീവനുള്ള വചനം 
ഫാ. ഡോ. ഫിലിക്‌സ്‌ യോഹന്നാന്‍, തട്ടാശ്ശേരില്‍ 





കടെ 


; തൊഴിലവസരങ്ങള്‍ 8 

: ബാലപത്രിക 29 

' ഹരിതപത്രിക 30 

; ദ്ദാസന വാര്‍ത്തകള്‍ 31 ; 

: സണ്ടേസ്‌കൂള്‍ വാര്‍ത്തകള്‍ 89 ; 

വരിസംഖ്യ പരസ്യ നിരക്കുകള്‍ 

; 1 വര്‍ഷം + 230 Cover Back Multy = 6000 

:2വര്‍ഷം ¥ 260 Front Inner Multy = 4000 

'5വര്‍ഷം 650 Back Inner Multy ¥ 3500 

i Inner BW Half ¥ 1500 
Favours received ¥ 500 





Matrimonial 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഓദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 










1010701710 1:00101000 


സമ്മതിദാനാവകാശത്തെ മൌലീകാവകാശം എന്ന നിലയിലാണ്‌ ഇന്ത്യന്‍ ഭരണഘടന നിര്‍വ്ൃചി 
ക്കുന്നത്‌. പൌരന്റെ തെരഞ്ഞെടുപ്പിന്റെയും വിലയിരുത്തലിന്റെയും പ്രാതിനിധ്യത്തിന്റെയും പ്രതീകമാ 
ണ്‌ സമ്മതിദാനാവാകാശം. അത്‌ കരുതലോടും സൂക്ഷ്മതയോടും വിവേചനാധികാരത്തോടും വിനി 
യോഗിക്കേണ്ടത്‌ നമ്മുടെ ഉത്തരവാദിത്വമാണ്‌. ജനാധിപത്യത്തില്‍ ഒരു വ്യക്തിയ്ക്ക്‌ ലഭിക്കുന്ന വലിയ 
സാധ്യതയെ അര്‍ഹിക്കുന്ന ഗൌരവത്തോടുകൂടിയാണോ നാം വിലയിരുത്തുന്നത്‌ എന്ന്‌ സംശയമാണ്‌. 
നുറു ശതമാനം പോളിംഗ്‌ എന്ന നിലവാരത്തിലേക്ക്‌ നാം ഉയരാത്തത്‌ സമ്മതിദാനാവകാശത്തോടുള്ള 
നമ്മുടെ നിസ്സാര സമീപനങ്ങള്‍ മൂലമാണ്‌. 

സമ്മതിദാനാവകാശം വിവേകത്തോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട്‌. രാഷ്ട്രീയ അടിമകളായി പൌരന്‍ 
മാറിയാല്‍ പിന്നെ ജനാധിപത്യവും ഏകാധിപത്യവും തമ്മില്‍ ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. 
സ്വന്തനാടിന്റെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകള്‍ നമ്മുടെ സമ്മ 
തിദാന രേഖപ്പെടുത്തലിന്റെ മുഖ്യ മാനദണ്ഡമായി മാറണം. 

കേരളത്തിലെ ന്രസാണി വിഭാഗത്തിന്റെ സമ്മതിദാനാവകാശ രേഖപ്പെടുത്തലിന്റെ സ്വഭാവം പഠി 
ച്ചാല്‍ അവയില്‍ ഭൂരിഭാഗവും രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പ്രതികരണങ്ങള്‍ ആണ്‌. ഈ രാഷ്ട്രീയ 
വിധേയത്വം കേരള ക്രൈസ്തവ സമൂഹത്തിലെ രണ്ടാം സ്ഥാനം അവകാശപ്പെടാന്‍ കഴിയുന്ന നമ്മളെ 
എവിടെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നും വിലയിരുത്തണം. സ്ഥിരമായി കുടെയുള്ളതിനെ ആരും 
ഗനനിക്കാറില്ല എന്ന ചൊല്ല്‌ അമ്പര്‍ത്ഥമാകുകയാണ്‌ നമ്മുടെ കാര്യത്തില്‍. സഭ എന്ന നിലയില്‍ 
പ്രത്യേക രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെ നമുക്ക്‌ സ്വീകരിക്കാന്‍ കഴിയുകയില്ല എങ്കിലും രാജ്യസ്നേ 
ഹികളായ സഭാംഗങ്ങളുടെ നിയമസഭാംഗത്വവും, അതിനുള്ള ജയവും നമ്മുടെ ഉത്തരവാദിത്വമാണ്‌. 
നമ്മുടെ അഭിമാനമായി അവരുടെ വളര്‍ച്ചയെ കാണുവാനും ആവശ്യമായ കൈത്താങ്ങലുകള്‍ 
നല്‍കാനും നമുക്ക്‌ ഉത്തരവാദിത്വമുണ്ട്‌. 

സമ്മാതിദാനാവകാശം സ്വന്തം സമുദായത്തിന്റെ അസ്ഥിത്വത്തിന്റെയും അഭിമാനത്തിന്റെയും കൂടെ 
വിഷയമാണ്‌. സ്വന്തം സമുദായത്തിന്‌ വിലയില്ലാതെയാകുമ്പോള്‍ വിലയില്ലാതെയാകുന്നത്‌ നാം തന്നെ 
യാണ്‌. നമ്മുടെ ചില പ്രതിനിധികള്‍ കൂടി നിയമസഭയില്‍ എത്തുമ്പോള്‍ അത്‌ നമുക്ക്‌ വലിയ ആത്മ 
വിശ്വാസം പകരും. നമ്മേക്കൂടി ഈ മതേതര കേരളം ഉള്‍ക്കൊണ്ടല്ലോ എന്ന ചിന്ത കൂടുതല്‍ ആത്മവി 
ശ്വാസം പകരും. മതേതരത്വം എന്ന്‌ പറഞ്ഞാല്‍ നാം സ്ഥിരമായി മറ്റുള്ളവര്‍ക്ക്‌ വോട്ട ചെയ്യുന്ന പ്രകിയ 
എന്നല്ലല്ലോ. ആ മതേതരത്വത്തില്‍ നമ്മുടെ ആളുകളും ഉള്‍പ്പെടണം. അപ്പോള്‍ മാത്രമാണ്‌. നമുക്ക്‌ 
ഉത്സാഹത്തോടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാന്‍ കഴിയുന്നത്‌. 

കാലത്തിന്റെ ചുവര്‍ എഴുത്തുകള്‍ മനസ്സിലാക്കി, സമൂഹത്തിന്റെ ആവശ്യങ്ങള്‍ തിരിച്ചറിഞ്ഞ്‌, സമു 
ദായത്തിന്റെ മാനം സംരക്ഷിച്ച്‌, വികസനത്തിന്‌ പിന്‍തുണ നല്‍കി സമ്മതിദാന അവകാശം എന്ന 
വിലപ്പെട്ട അവകാശം രേഖപ്പെടുത്തുവാന്‍ എല്ലാവരും ശ്രമിക്കണമെന്ന്‌ നാം നിങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്നു. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്ത 


wwwbethelpatrika.org | 5 | 


അനുസ്മരണം 


ഫാ. റ്റി. ജെ. ജോഷ്വാ 


വ്യക്തിപരമായ ബന്ധവും കട 
പ്പാടും പരാമര്‍ശിച്ചുകൊണ്ടു മാത്രമേ 
പുത്തന്‍കാവില്‍ കൊച്ചുതിരുമേനിയെപ്പ 
റ്റിയുള്ള അനുസ്മരണം നടത്താനാവൂ. 
എസ്‌. എസ്‌. എല്‍. സി. പാസ്സായ എന്നെ 
വൈദീക സെമിനാരി പഠനത്തിനയച്ചതു 
തിരുമേനിയാണ്‌. ആലുവാ യു. സി. 
കോളേജിലെ പഠനത്തിനും അദ്ദേഹ 
ത്തിന്റെ നിയോഗമുണ്ടായിരന്നു. തുടര്‍ന്ന്‌ 
ബി. ഡി.യ്ക്കു പഠിക്കാന്‍ തക്കവണ്ണം 
കല്‍ക്കട്ടാ, ബിഷപ്പ്സ്‌ കോളേജില്‍ പ്രവേ 
ശനം തരപ്പെടുത്തി തന്നു. അന്ത്യമായി 
അദ്ദേഹം കുന്നംകുളത്തിനു പോകു 
മ്പോള്‍ യാത്രാമദ്ധ്യേ യു. സി. കോളേ 
ജില്‍ എത്തി എന്നെ കണ്ടു. അദ്ദേഹം മട 
ങ്ങി വരുമ്പോള്‍ കഷ്ടാനുഭവ ആഴ്ച 
യിലെ ശുശ്രൂഷകള്‍ക്ക്‌ അദ്ദേഹത്തോ 
ടൊപ്പം ഞാന്‍ ഉണ്ടായിരിക്കണമെന്ന്‌ 
നിര്‍ദ്ദേശിച്ചിരുന്നു. പക്ഷെ കുന്നംകുളത്തു 
വെച്ച്‌ അദ്ദേഹം തന്റെ ശാശ്വത ഭവനത്തി 
ലേക്ക്‌ യാര്രയാവുകയായിരുന്നല്ലോ. 
എന്റെ ആത്മീക ജീവിതത്തില്‍ ഉര്‍ജ്ജം 
പകര്‍ന്ന പിതാക്കന്മാരില്‍ ഒന്നാമത്‌ അനു 
സ്മരിക്കപ്പെടേണ്ടത്‌ അദ്ദേഹമാണ്‌. 

ആകാശത്തില്‍ (പതൃക്ഷപ്പെടുന്ന 
മിന്നല്‍പ്പിണരിന്റെ ചിത്രമാണ്‌ മനസ്സില്‍ 
ഓടിയെത്തുന്നത്‌. ച്രകവാളത്തില്‍ 
ക്ഷിപ്രമായി മിന്നിത്തെളിഞ്ഞ്‌ അന്തരീ 
ക്ഷത്തെ മുഴുവന്‍ പ്രഭാപ്രസരംകൊണ്ട്‌ 
ജാജ്വലമാക്കി, അധികം താമസിയാതെ 
അപ്രത്ൃയക്ഷമാകുന്നു. ഇതേ അനുഭവ 
മാണ്‌ കൊച്ചുതിരുമേനിയെപ്പറ്റി ചിന്തിക്കു 
മ്പോള്‍ മനസ്സില്‍ തെളിയുന്നത്‌. മലങ്കര 
സഭാചക്രവാളത്തില്‍ മിന്നല്‍പ്പിണര്‍ 
പോലെ ഉദിച്ചുയര്‍ന്ന്‌ തെക്കേ അറ്റം 
മുതല്‍ വടക്കേ അറ്റംവരെ ഹൃദയങ്ങളെ 
കീഴടക്കി വേഗത്തില്‍ എരിഞ്ഞടങ്ങുകയാ 
യിരുന്നു. 1897ല്‍ ജനിച്ച്‌ 1951ല്‍ അന്‍പത്തി 
യഞ്ചാമത്തെ വയസ്സില്‍ ഓട്ടം തികച്ച്‌ 
കിരീട പ്രാപ്തിക്കായി മടങ്ങുകയായി 
രുന്നു. മുപ്പത്തിമൂന്നാം വയസ്സില്‍ മെത്രാ 
പ്പോലീത്തായായി. തുടര്‍ന്ന്‌ ഇരുപത്തി 
യൊന്നു വര്‍ഷത്തെ അജപാലനം അനാ 
ദൃശ്യപാടവത്തോടെ നിറവേറ്റി. 


ആ86ശ ധീരനും 
കര്‍ബ്യോഗിയമായ 
കൊച്ചതിരലേരി 





അദ്ദേഹം പ്രവര്‍ത്തനത്തിനെത്തു മ്പോള്‍ അന്നത്തെ 
സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? രണ്ടാം ലോകമ 
ഹായുദ്ധം വരുത്തിവെച്ച അനര്‍ത്ഥങ്ങളും സാമ്പത്തിക 
തകര്‍ച്ചയും രൂക്ഷമായിരുന്നു. സഞ്ചാര സൌകര്യങ്ങള്‍ ഏറെ 
യൊന്നുമില്ലാത്ത അവസ്ഥയില്‍ അദ്ദേഹം ലൈന്‍ബസ്സിലും 
കാളവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തു. ഇടവകകള്‍ എല്ലാ 
ഗ്രാമങ്ങളിലും മലമ്്രദേശങ്ങളിലുമായിരുന്നു. ആശയ വിനി 
മയം ദുഷ്കരമായിരുന്നു. ടെലഫോണ്‍ അന്നു പ്രചാരത്തില്‍ 
വന്നിട്ടില്ല. ഇങ്ങനെ പരിമിതികളും പരാധീനതകളും ഏറെ 
യുള്ള ഒരു സമൂഹത്തിലും സാഹചര്യത്തിലുമാണ്‌ അദ്ദേഹം 
തന്റെ ശുശ്രൂഷാ രംഗത്ത്‌ വമ്പിച്ച നേട്ടങ്ങള്‍ വരിച്ചത്‌. 

ആ വൃക്തിത്വത്തിലേക്കു നോക്കുമ്പോള്‍ അനാദൃശ്യ 
മായ പലതും അവിടെ കാണാനുണ്ടായിരുന്നു. (1) ലാളിത്യം: 
ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇതു പ്രതിഫലി 
ച്ചിരുന്നു. മൂന്നോ, നാലോ ചുവന്ന കുപ്പായം, നരച്ചു തുട 
ങ്ങിയ പുറംകുപ്പായം, അത്‌ അപൂര്‍വ്വമായേ ധരിക്കാറുള്ളൂ. 
താമസിച്ച ബഥേല്‍ അരമന - ഒരു കിടക്കമുറിയും അടുക്ക 


wwwbethelpatrika.org | 6 | 





ളയും മാത്രമുള്ള ചെറിയ ഒരു കെട്ടിടം. അതും 
ചെങ്ങന്നൂരിന്റെ വൃത്തിഹീനമായ ഒരു പരിസര 
ത്തില്‍, ആദ്യകാലത്ത്‌ സ്വന്തമായ വാഹനമൊന്നു 
മില്ല. ഏറിയ പങ്കും ബസ്സില്‍ യാത്ര, ഭക്ഷണ 
ത്തിലും ലാളിത്യം പ്രകടം. “അടച്ചു വറ്റിച്ച ചമ്മന്തി” 
ഏറെ പ്രിയമായിരുന്നു. 

(2) കര്‍മ്മനിരതന്‍: ശാരീരികമായ അദ്ധ്വാന 
ങ്ങളില്‍ പോലും മടിച്ചു നില്‍ക്കാതെ പ്രവര്‍ത്തന 
നിരതമായി തുടര്‍ന്നു. അദ്ദേഹം പലപ്പോഴും ചൂണ്ടി 
ക്കാട്ടാറുള്ള ഒരു തത്വമുണ്ട്‌. ഇരുന്നു തുരുമ്പിച്ച്‌ 
നഷ്ടമാകുന്നതിലും ഉപയോഗിച്ച്‌ തേഞ്ഞു നഷ്ട 
മാകുന്നതാണ്‌ ആശ്വാസം (It is better to be worn 
out that to be rusted out) 

(ദ) ആര്‍ജ്ജവമാര്‍ന്ന സമീപനം: പെരുമാറ്റങ്ങ 
ളിലും സംഭാഷണങ്ങളിലും സുതാര്യതയും 
ആര്‍ജ്ജവവും പുലര്‍ത്തി ആരുടെയും മുഖത്തു 
നോക്കി വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങള്‍ തുറന്നു പറ 
യുമായിരുന്നു. അതുമൂലം അദ്ദേഹത്തോട്‌ 
എതിര്‍പ്പും അമര്‍ഷവും പുലര്‍ത്തിയവരുമുണ്ട്‌. 
സ്വാര്‍ത്ഥ താല്പര്യമോ, സ്വാര്‍ത്ഥ സംരക്ഷണമോ 
അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച 
സ്കൂളുകള്‍ സ്വന്തം മാനേജമെന്റിലോ, സ്വന്തക്കാ 
രുടെ പേരിലോ ആക്കാതെ എല്ലാം കാതോലിക്കേ 
റ്റിനു വേണ്ടി ആയിരുന്നു. 

അദ്ദേഹത്തിന്റെ സേവനങ്ങളും സംഭാവനകളും 
വിലയിരുത്തുമ്പോള്‍ മുമ്പേ പറക്കുന്ന പക്ഷി” 
എന്നു വിശേഷിപ്പിക്കാവുന്നതുപോലെ എല്ലാറ്റിലും 
മുന്‍പന്തിയിലായിരുന്നു. 

a) വിശ്വാസ സംരക്ഷകന്‍: അദ്ദേഹം കര്‍മ്മ 
രംഗത്ത്‌ എത്തിയപ്പോള്‍ വിശ്വാസപരമായി മൂന്നു 
കേന്ദ്രങ്ങളില്‍ നിന്നുള്ള വെല്ലിവിളികള്‍ സഭയ്ക്കു 
നേരിടുവാനുണ്ടായിരുന്നു. ഒന്ന്‌, മലങ്കര റീത്തു 
സ്ഥാപനം ഉയര്‍ത്തിയ വെല്ലുവിളി. മാര്‍ ഈവാനി 
യോസ്‌ സഭ വിട്ടുപോയി റീത്തു പ്രസ്ഥാനം ആരം 
ഭിച്ചു. സഭയിലെ പല സ്ഥാപനങ്ങളെയും കൈയ്യി 
ലൊതുക്കുവാന്‍ തുനിഞ്ഞു. കാതോലിക്കാ സഭ 
യുടെ വെല്ലിവിളിയെ കഥാപുരുഷന്‍ ധീരതയോടെ 
നേരിട്ട്‌ പ്രസംഗ യോഗങ്ങളും ക്ലാസ്സുകളും മറ്റും 
സംഘടിപ്പിച്ചു. രണ്ടാമത്തെ വെല്ലുവിളി നവീകരണ 
സഭയില്‍ നിന്നുളളതായിരുന്നു. സി. എം. എസ്‌. 
മിഷനറിമാരുടെ ഉപദേശത്തില്‍ ആകൃഷ്ടരായി 
പുതിയ സഭ തന്നെ രൂപംകൊണ്ടു. സുവിശേഷപ 
രമായ പ്രസംഗങ്ങളും കണ്‍വന്‍ഷനുകളും മറ്റൊരു 
വെല്ലുവിളി ഉയര്‍ത്തി. അതിനെ നേരിടാന്‍ മാക്കാം 
കുന്ന്‌ കണ്‍വന്‍ഷന്‍, സുവിശേഷ പ്രസംഗങ്ങള്‍, 
ഇടവകകളിലെ പ്രവര്‍ത്തനങ്ങള്‍ ത്വരിതപ്പെടു 


എപ്രിത 2018 


ത്താന്‍ ആഭ്യന്തര മിഷന്‍ ഇങ്ങനെ പലതും നടപ്പി 
ലാക്കി. 

b) മുളക്കുഴ കേന്ദ്രമാക്കി കുക്ക്സായിപ്പിന്റെ 
പെന്തിക്കോസ്തു സഭയും പലയിടത്തും നുഴഞ്ഞു 
കയറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. തിരുമേനിയുടെ 
വശ്യമായ പ്രസംഗ പര്യടനം സഭയുടെ വെല്ലുവി 
ളികളെ നേരിടുവാന്‍ ഏറെ ഉപയുക്തമായി. അദ്ദേ 
ഹത്തിന്റെ പ്രസംഗങ്ങളില്‍ സഭാചരിത്രം, ദൈവ 
ശാസ്ത്രം, തിരുവചന പ്രഖ്യാപനം എന്നിങ്ങനെ 
വിവിധ മേഖലകളിലേക്കു കടന്നെത്തി. പലപ്പോഴും 
ആംഗല സാഹിത്യകാരന്മാരെ ഉപദേശിക്കുമായിരു 
ന്നു. അതിനെപ്പറ്റി ഗീവര്‍ഗീസ്‌ ദ്വീതീയന്‍ ബാവാ 
കളിയാക്കി പറഞ്ഞത്‌: “കൊച്ചുമെത്രാച്ചന്‍ പ്രസം 
ഗിക്കുമ്പോള്‍ “വവ്വാല്‍” ഇങ്ങനെ പറയുന്നു; അല്ലെ 
ങ്കില്‍ “നരിച്ചീര്‍” ഇങ്ങനെ പറയുന്നു എന്നിങ്ങനെ 
കേള്‍ക്കാം” എന്നായിരുന്നു. 

ഭരണരംഗത്തെ നേട്ടങ്ങള്‍: മൂന്നു കാര്യങ്ങള്‍ 
എടുത്തുപറയത്തക്കവണ്ണമുണ്ട്‌. 

(൯ വൈദീകരുടെ സ്ഥലം മാറ്റം: ഓരോ ഇടവ 
കയ്ക്കുവേണ്ടിയും പട്ടമേറ്റിട്ടുള്ളതിനാല്‍ അവിടെ 
നിന്ന്‌ വൈദീകനെ മാറ്റാന്‍ പാടില്ല എന്ന നിലപാട്‌ 
കൊലകൊമ്പന്മാരായ പല വൈദീകരും എടുത്തി 
രുന്നു. പ്രത്യേകിച്ചും വലിയ പള്ളികളുടെ ചുമതല 
വഹിച്ചവര്‍. തിരുമേനി ധീരതയോടെ സ്ഥലംമാറ്റം 
(Transfer) എന്ന തത്വം നടപ്പാക്കുകയായിരുന്നു. 
എതിര്‍പ്പുകളെ സുധീരം നേരിട്ടു. മലങ്കര സഭയില്‍ 
തുമ്പമണ്‍ ഭദ്രാസനത്തിലാണ്‌ ഈ നയം ആദ്യം 
നടപ്പാക്കുന്നത്‌. 

(2) വൈദീകരുടെ ശമ്പള പദ്ധതി: 

ഇവിടെയും വിമര്‍ശനവും എതിര്‍പ്പും ഇടവക 
ക്കാരില്‍ നിന്നും ചില വൈദീകരില്‍ നിന്നും തിരു 
മേനിക്ക്‌ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. പിന്നീട്‌ 
പല വര്‍ഷങ്ങള്‍ക്കുശേഷമാണ്‌ ഈ പദ്ധതി മറ്റു 
ഭഗ്രാസനങ്ങളിലും സഭ മുഴുവാനും പ്രാവര്‍ത്തികമാ 
ക്കിയത്‌. മിക്ക കാര്യങ്ങളിലും അദ്ദേഹം ഒരു “പയ 
നീയര്‍” (pioneer) ആയിരുന്നു. 

(3) മാറാക്കൈസ്ഥാനികളെ നീക്കി: 

പല പള്ളികളിലും വര്‍ഷങ്ങളായി കൈസ്ഥാനം 
വിട്ടുകൊടുക്കാതെ ഇറുമ്മിപ്പിടിക്കുന്നവരുണ്ടായി 
രുന്നു. 

തിരഞ്ഞെടുപ്പ്‌ ഒക്കെ ഉണ്ടായാലും തല്‍സ്ഥാനം 
നിലനിര്‍ത്തുവാന്‍ അവര്‍ക്കു കഴിഞ്ഞിരുന്നു. ആ 
വ്യവസ്ഥിതിക്കു മാറ്റം വരുത്തി വര്‍ഷംതോറും 
കൈസ്ഥാനിയെ തിരഞ്ഞെടുക്കുന്ന രീതി കര്‍ശന 
മാക്കി. 


wwwbethelpatrika.org | 7 | 





(4) ആഭ്യന്തര മിഷന്‍: 

ഇടവകകള്‍ സന്ദര്‍ശിച്ച്‌ ഭവന സന്ദര്‍ശനവും 
പ്രസംഗ യോഗങ്ങളും സ്റ്റഡി ക്ലാസ്സുകളും സംഘ 
ടിപ്പിക്കാന്‍ തക്കവണ്ണം ചെറിയ വേതനം കൊടുത്ത്‌ 
സുവിശേഷകരെ നിയോഗിച്ചു. ഇടവകയിലെ എല്ലാ 
പ്രായക്കാര്‍ക്കും പ്രവര്‍ത്തിക്കുവാന്‍ തക്കവണ്ണം 
ആദ്ധ്യാത്മിക സംഘടനകള്‍ ശക്തിപ്പെടുത്താന്‍ 
തിരുമേനി ഉത്സാഹിച്ചു. 

വിദ്യാഭ്യാസ രംഗത്ത്‌: 

പുതിയ സ്കൂളുകള്‍ സ്ഥാപിക്കാന്‍ ശ്രദ്ധിച്ചു. 
ഓരോ സ്ഥാപനവും കാതോലിക്കേറ്റിന്റെ പേരി 
ലാണ്‌ അദ്ദേഹം നേടിയത്‌. അത്‌ പിന്നീടുള്ളവര്‍ക്ക്‌ 
മാതൃകയാകാന്‍ തക്കവണ്ണമായിരുന്നു. കോര്‍പ്പറേറ്റ്‌ 
മാനേജ്മെന്റ്‌ രൂപീകരിക്കുകയും അതിന്റെ ചുമ 
തല തിരുമേനി നടത്തുകയും ചെയ്തു. കാതോ 
ലിക്കേറ്റ്‌ കോളേജ്‌ സ്ഥാപിക്കാനുള്ള നീക്കങ്ങള്‍ 
അദ്ദേഹം വരുത്തിയെങ്കിലും കോളേജ്‌ ആരംഭിച്ച 
പ്പോഴേക്കും അദ്ദേഹം മണ്‍മറഞ്ഞിരുന്നു. 

ബഹുമുഖ പ്രതിഭ ആയിരുന്ന അദ്ദേഹം രണ്ടു 
പതിറ്റാണ്ടില്‍ അധികം മലങ്കര സഭയെ മുഴുവന്‍ 
സ്പര്‍ശിക്കത്തവിധം വിജയകരമായി തന്റെ ദൌത്യം 
നിര്‍വ്വഹിച്ചു. തുമ്പമണ്‍ ഭദ്രാസനത്തില്‍ പ്രത്യേ 
കിച്ചും പല നൂതന പദ്ധതികളും ആവിഷ്ക്കരി 
ക്കാന്‍ ആ പുണ്യാത്മാവിനു കഴിഞ്ഞു. ഈശോ 
സഭക്കാര്‍ ... (എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും മറ്റും 
പ്രവര്‍ത്തിച്ച്‌ കാതോലിക്കാ സഭയെ ചൈതന്യ 
ത്തില്‍ വരുത്തുന്നുവോ അതുപോലെ ഒരു സമൂ 
ഹത്തെ വാര്‍ത്തെടുക്കാന്‍ അദ്ദേഹം ആഗ്രഹിച്ചു. 
അതിനു തുടക്കം കുറിക്കുകയും ചെയ്തു. 
അഭ്യസ്തവിദ്യരായ യുവാക്കളെ കണ്ടെത്തി 
അവരെ ബേസില്‍ ദയറായില്‍ അംഗങ്ങളാക്കി 
വിദ്യാര്‍ത്ഥി സമൂഹത്തിലും സാമൂഹ്യ രംഗത്തും 
നേതൃത്വം കൊടുക്കുവാന്‍ അവരെ പ്രാപ്തരാക്കു 
കയായിരുന്നു ലക്ഷ്യം. പക്ഷെ അതു ഫലമണി 
ഞ്ഞില്ല എന്നുള്ളത്‌ ഒരു ദുഃഖസത്യമാണ്‌. 

എന്റെ ആത്മീയ ജീവിതത്തില്‍ ഉര്‍ജ്ജം 
പകര്‍ന്ന പത്തുപിതാക്കന്മാരെപ്പറ്റി ഒരു പുസ്തകം 
രചിക്കുകയുണ്ടായി. അതില്‍ ഒന്നാം സ്ഥാനത്ത്‌ 
്രതൃക്ഷപ്പെടുന്നത്‌ കൊച്ചുതിരുമേനിയാണ്‌. 
അദ്ദേഹം എന്റെ ജീവിതത്തില്‍ സ്മരണാര്‍ഹ 
നായി നിലകൊളളുന്നു. ആ പാവന സ്മരണയ്ക്കു 
മുമ്പില്‍ എന്റെ കൂപ്പുകൈ! 

(൫൧-2൧ തീ കാതോലിക്കേറ്റ്‌ കോളജ്‌ ആഡ്ധിറ്റോറിയ 

ത്തില്‍ നടത്തിയ അനുസ്മരണ േഭാഷണത്തിന്റെ 

സംഗ്രഹം) 


എപ്രിത 2018 


തൊഴിലവസരങ്ങള്‍ 





ഇപ്പോള്‍ അപേക്ഷിക്കേണ്ടത്‌ 

1. വനിതാ പോലീസ്‌ കോണ്‍സ്റ്റബിള്‍ 
(ആംഡ്‌ ബെറ്റാലിയന്‍) കാറ്റഗറി നമ്പര്‍: 40/2016. 
പത്തനംതിട്ട ജില്ലയില്‍ ഒ. എക്‌സ്‌ കാറ്റഗറിയി 
ലേക്ക്‌ (അദര്‍ ക്രിസ്ത്യന്‍) വീണ്ടും അപേക്ഷ 
ക്ഷണിച്ചിരിക്കുന്നു. (എന്‍. സി. എ.) മുന്‍ പര 
സ്യര്പകാരം ടി സമുദായത്തില്‍ (ദളിത്‌ 
ക്രിസ്ത്യന്‍) പെട്ടവര്‍ മതിയായി ഇല്ലാത്തതിനാ 
ലാണ്‌ വീണ്ടും പരസ്യപ്പെടുത്തുന്നത്‌. അപ്ര 
കാരം ലാറ്റിന്‍ കാതലിക്‌, എസ്‌. ഐ. യു. സി. 
നാടാര്‍ എന്നിവര്‍ക്കും വീണ്ടും അപേക്ഷിക്കാന്‍ 
അവസരം ഉണ്ട്‌. 10-03-16 ഗെസറ്റ്‌ കാണുക. 

2. കേരള പി. എസ്‌. സി. സര്‍വ്വകലാശാലാ 
അസിസ്റ്റന്റ്‌ തസ്തികയില്‍ അപേക്ഷ ക്ഷണിച്ചു. 
ബിരുദമാണ്‌ യോഗ്യത. യൂണിവേഴ്സിറ്റിയിലെ 
ഉയര്‍ന്ന ഉദ്യോഗങ്ങളിലേക്ക്‌ സ്ഥാനക്കയറ്റം ലഭി 
ക്കും. ഉദ്ദേശം 1500 ഓളം ഒഴിവുകള്‍ ഉണ്ട്‌. പ്രായം 
18നും 36നും മദ്ധ്യേ. അവസാന തീയതി: 
ഏപ്രില്‍ 27. കാറ്റഗറി 42/2016. ഗസറ്റ്‌ 22-03-2016. 
www.keralapsc.or്9 കാണുക. 

3. സര്‍വ്വകലാശാലാ കംപ്യൂട്ടര്‍ അസി. 
ഗ്രേഡ്‌ 2. അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടര്‍ വേര്‍ഡ്‌ 
പ്രൊസ്സസിംഗ്‌ യോഗ്യതയും സ്വീകരിക്കും. തുല്യ 
മായി കണക്കാക്കുന്ന യോഗ്യതയ്ക്ക്‌ പി. എസ്‌. 
സി. വെബ്സൈറ്റിലെ ക്വാളിഫിക്കേഷന്‍ ലിസ്റ്റ്‌ 
നോക്കുക. അവസാന തീയതി: ഏപ്രില്‍ 27. 
www.keralapsc.or9 കാണുക. 


എന്താണ്‌ എന്‍. സി. എ. നോട്ടിഫിക്കേഷന്‍? 
തൊഴില്‍ അവസരങ്ങള്‍ നല്‍കി പരസ്യം ചെയ്യു 
മ്പോള്‍ സംവരണ സമുദായത്തിന്‌ അനുവദിച്ചി 
ട്ടുള്ള ക്വോട്ട പ്രകാരം അപേക്ഷകര്‍ ഇല്ലെങ്കില്‍ 
വീണ്ടും ടി സമുദായത്തെ ഉദ്ദേശിച്ച്‌ മാത്രം 
പരസ്യം ചെയ്യുന്നതാണ്‌ എന്‍. സി. എ. (നോണ്‍ 
കാന്‍ഡിഡേറ്റ്‌ അവയലബിള്‍) നോട്ടിഫിക്കേഷന്‍. 
ഇപ്രകാരം ഒ. എക്സ്‌ (അദര്‍ ക്രിസ്തൃന്‍, 
ലാറ്റിന്‍, കാതലിക്‌, എസ്‌. ഐ. യു. സി. നാടാര്‍ 
(സത്ത്‌ ഇന്‍ഡ്യ യുണൈറ്റഡ്‌ ക്രിസ്ത്യന്‍) 
എന്നീ കാറ്റഗറിയില്‍ വനിതാ പോലീസ്‌ 
കോണ്‍സ്റ്റബിള്‍ വേക്കന്‍സിക്ക്‌ കാറ്റഗറി 36/20%, 
38/2016, 40/2016 പ്രകാരം അപേക്ഷ കേരള പി. 
എസ്‌. സി. 10-03-2016ലെ ഗസറ്റ്‌ പ്രകാരം ക്ഷണി 
ചിരിക്കുന്നു. 


wwwbethelpatrika.org | 8 | 


ലേഖനം 


ഫ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 
(സഭാ വൈദീക സംഘം സെക്രട്ടറി) 


“കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പു 
നെക്കുറിച്ച്‌ എല്ലാ സമുദായ സംഘടനകളും അഭി 
പ്രായം രേഖപ്പെടുത്തുന്ന കാലമാണ്‌. അത്‌ 
ഇപ്പോള്‍ മാത്രമല്ല മുന്‍പും ഉണ്ടായിട്ടുണ്ട്‌. ഓര്‍ത്ത 
ഡോക്സ്‌ സഭാംഗങ്ങളായവരുടെ വിജയത്തിനായി 
ആഗ്രഹിക്കുകയും പ്രാര്‍ത്ഥിക്കയും ചെയ്യുന്നു 
എന്ന പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രസ്താ 
വന ചാനലുകള്‍ വളച്ചൊടിച്ച്‌ സംപ്രേഷണം 
ചെയ്തിട്ടും ഒരു തത്വദീക്ഷയുമില്ലതെ സഭയുടെ 
പരമാധ്യക്ഷനെ ചാനല്‍ ചര്‍ച്ചക്കാര്‍ വിമര്‍ശിച്ചിട്ടും, 
കാതോലിക്കാബാവാ പറഞ്ഞാല്‍ വിശ്വാസികള്‍ 
കേള്‍ക്കില്ല എന്ന്‌ പാത്രിയര്‍ക്കീസുകാരന്‍ ഉന്നത 
നേതാവ്‌ ചാനലില്‍ വിളിച്ചുപറഞ്ഞിട്ടും സഭാംഗ 
ങ്ങളില്‍ പലരും ഇതിന്റെ യഥാര്‍ത്ഥ ചേതോവി 
കാരം മനസ്സിലാക്കാതെ ഇപ്പോഴും ഇരുട്ടില്‍ തപ്പു 
ന്നു. സഭാംഗങ്ങള്‍ എന്ന ലേബലില്‍ ചിലര്‍ ഈ 
കുപ്രചാരണങ്ങള്‍ക്ക്‌ ആക്കം വര്‍ദ്ധിപ്പിക്കുന്നു. പരി 
ശുദ്ധ സഭ തിരഞ്ഞെടുത്തതുകൊണ്ടും, പട്ടം തന്ന 
തുകൊണ്ടും മാത്രം അംഗീകാരവും പദവിയും 
ലഭിച്ചു എന്ന പൂര്‍ണ്ണ ബോധ്യത്തില്‍ നിന്ന്‌ ഈ 
ലേഖകനുണ്ടായ പ്രതികരണമാണ്‌ താഴെക്കുറിക്കു 
ന്നത്‌. 

1. ചാനലുകളെ പരിശുദ്ധ ബാവാ തിരുമേനി 
ക്ഷണിച്ചുവരുത്തിയതല്ല. പരി. ബാവാതിരുമേനി 
യുടെ പ്രൈവറ്റ്‌ സെക്രട്ടറിയുടെ പോലും അനുവാ 
ദത്തിന്‌ കാത്തുനില്‍ക്കാതെ ഇടിച്ചുകയറി ചില 
സഭാംഗങ്ങള്‍ സ്ഥാനാര്‍ത്ഥികളായതിനെപ്പറ്റിയുള്ള 
പരി. ബാവാതിരുമേനിയുടെ അഭിപ്രായം ചോദിച്ച 
പ്പോള്‍ സഭാംഗങ്ങള്‍ ജയിച്ചുകാണണം എന്ന്‌ ഈ 
സഭയുടെ മേലധ്യക്ഷന്‍ പറഞ്ഞതില്‍ ആര്‍ക്കാണ്‌ 
കുണ്ഠിതം. മാസവരി അടച്ച്‌ അംഗത്വമുള്ളവരെയും 
വിശുദ്ധ കൂദാശകളില്‍ ക്രമമായി സംബന്ധിക്കു 
ന്നവരുമായ സ്ഥാനാര്‍ത്ഥികളെ കൊടിയുടെ നിറം 
നോക്കി തള്ളിപ്പറയാത്തതാണോ സഭയുടെ പരമാ 
ദ്ധ്യക്ഷന്‍ ചെയ്ത തെറ്റ്‌. തന്റെ ആത്മീയ ആട്ടിന്‍പ 
ദൃത്തില്‍പ്പെട്ട വ്യക്തികളുടെ വിജയം സന്തോഷ 
മാണ്‌ എന്നുപറഞ്ഞതില്‍ എന്തിനാണിത്ര അസ്വ 
സ്ഥത. ഇത്‌ കേട്ടിട്ട്‌ ചിലരുടെയെങ്കിലും ഹൃദയം 
പൊട്ടി എന്നനിലയില്‍ പ്രചരണം നടത്തുന്നവരോട്‌ 
കൈസര്‍ക്കുള്ളത്‌ മാത്രമേ കൈസര്‍ക്കു കൊടു 
ക്കാവൂ എന്നോര്‍മ്മിപ്പിക്കുന്നു. 

2. ഏതെങ്കിലും മുന്നണി രാഷ്ര്രീയത്തി 
ലേക്ക്‌ വിശ്വാസികളെ ആഹ്വാനം ചെയ്താല്‍ എല്ലാ 
മുന്നണിയിലും പെട്ടവര്‍ സഭയില്‍ ഉള്ളതുകൊണ്ട്‌ 
അതുപലരെയും വേദനിപ്പിക്കും എന്നത്‌ പര 
മാര്‍ത്ഥം. എന്നാല്‍ ഏതു മുന്നണിയായാലും 
നമ്മുടെ ആളുകളെ കരുതണം എന്ന്‌ പറയുന്നത്‌ 
എങ്ങനെയാണ്‌ തെറ്റാകുന്നത്‌. അത്‌ സഭയുടെ 
സംഘബോധത്തില്‍യും കൂട്ടായ്മയുടെയും പ്രതീ 
കമല്ലേ. നാളെ സഭാംഗമെന്ന നിലയില്‍ നിങ്ങള്‍ 


നാം എന്തുകൊണ്ട്‌ 
ഇന്ങനെ ചിതിക്കുന്നു? 


മത്സരിച്ചാലും ഈ കരുതലും പിന്‍തുണയും വേണ്ട 
എന്നാണോ. 

3. വിമോചന സമരകാലത്ത്‌ തുടര്‍ച്ചയായി 
ഇടയലേഖനങ്ങള്‍ പള്ളിയില്‍ നിന്ന്‌ വായിച്ചത്‌ മൂല 
മല്ല സഭയുടെ അംഗങ്ങളുടെ ഇന്നു കാണുന്ന 
രാഷ്ട്രീയ അടിമത്വം രൂപപ്പെട്ടത്‌. അതിലെ നന്മ 
കള്‍ എല്ലാം ആസ്വദിച്ചവര്‍ ഇപ്പോള്‍ സഭാംഗങ്ങളെ 
കരുതണം, അവര്‍ ഏത്‌ മുന്നണിയായാലും എന്ന്‌ 
സഭ പറയുമ്പോള്‍ എന്തിനാണ്‌ അസ്വസ്ഥര്‍ ആകു 
ന്നത്‌. 

4. രാഷ്ട്രീയത്തില്‍ സഭയ്ക്ക്‌ എന്ത്‌ കാര്യം 
എന്ന്‌ ചോദിച്ചാല്‍ സഭയില്‍ രാഷ്ട്രീയക്കാര്‍ക്ക്‌ 
എന്ത്‌ കാര്യം എന്ന്‌ തിരിച്ചു ചോദിക്കേണ്ടി വരും. 
എന്തിനാണ്‌ പള്ളിപൊതുയോഗങ്ങളെ രാഷ്ട്രീയ 
വല്‍ക്കരിച്ചത്‌? എന്തിനാണ്‌ ഖദറിട്ട (ഖദര്‍ ഒരു 
രാഷ്ട്രീയ പാര്‍ട്ടിയുടെ മാത്രം അടയാളം എന്ന 
നിലയിലല്ല) പള്ളിപരിസരങ്ങളില്‍ വിലസുന്നത്‌? 
എന്തിനാണ്‌ രാഷ്ട്രീയത്തില്‍ ബൂത്ത്‌ സെക്രട്ടറി 
മുതല്‍ മുകളിലോട്ട്‌ ഉള്ള സ്ഥാനങ്ങള്‍ക്ക്‌ വേണ്ടി 
പിതാക്കന്മാരുടെ കൈകളില്‍ നിന്ന്‌ എഴുത്തുകള്‍ 
വാങ്ങുന്നത്‌? എന്തിനാണ്‌ ആത്മീയ സംഘടനക 
ളുടെ അടക്കം ഉദ്ഘാടന വേദിയില്‍ ഇത്തരം നേതാ 
ക്കന്മാരെ അവതരിപ്പിക്കുന്നത്‌? എന്തിനാണ്‌ സഭ 
യുടെ പദവികള്‍ സ്വന്തമാക്കുകയും അതുവച്ച്‌ 
രാഷ്ര്രീയത്തില്‍ ഇരിപ്പിടം സ്വന്തമാക്കാന്‍ 
നെട്ടോട്ടം ഓടുന്നത്‌? രാഷ്ട്രീയത്തെ പള്ളിയില്‍ 
നിന്ന്‌ പുറത്താക്കിയാല്‍ നമുക്ക്‌ സഭയെ രാഷ്ട്രീ 
യത്തില്‍ നിന്നും മാറ്റിനിര്‍ത്താം. 

5. നീതി നിക്ഷ്പക്ഷമായിട്ടാണോ ഇവിടെ 
നിര്‍വൃഹിക്കുന്നത്‌. കഴിഞ്ഞ സര്‍ക്കാരില്‍ പാത്രി 
യര്‍ക്കീസ്‌ വിഭാഗത്തിന്‌ കൂടുതല്‍ ജനപ്രതിനിധി 
കള്‍ ഉണ്ടായതിന്റെ ഗുണം അവര്‍ അനുഭവിച്ചില്ലാ 
എന്ന്‌ ആര്‍ക്കാണ്‌ പറയുവാന്‍ കഴിയുക? സഭയുടെ 
പരമാധ്യക്ഷനെ പട്ടിണിക്കിട്ട കൊല്ലുവാന്‍ നോക്കി 
യതും, വ്യക്തമായ കോടതിവിധികളെ നഗ്നമായി 
ലംഘിച്ചതും നമുക്ക്‌ ഭൂരിപക്ഷമുള്ള ഇടങ്ങളില്‍ 
പോലും അരമനകളില്‍ വില്ലേജ്‌ ഓഫീസര്‍മാര്‍ 
വരെ കയറി ധിക്കാരം കാട്ടിയതും നമ്മുടെ 
രാഷ്ട്രീയ അനാഥത്വം മൂലമല്ല. ആരുണ്ടായി നമ്മെ 
സംരക്ഷിക്കുവാന്‍. തോമസ്‌ ്രഥമന്റെ ഇടതും 
വലതും ജനപ്രതിനിധികള്‍ കൂട്ട്‌ ഇരിക്കുന്നത്‌ 
കണ്ടിട്ടും നമ്മുടെ നേതാക്കന്മാര്‍ക്ക്‌ എന്തേ തിരി 
ച്ചറിവുണ്ടാകാത്തത്‌, എന്തേ പ്രതികരിക്കാത്തത്‌? 
നമുക്കും വേണം ചില ജനപ്രതിനിധികള്‍ എന്ന്‌ 
ചിന്തിച്ചാല്‍ അത്‌ എങ്ങനെ തെറ്റാകും? ഈ അവ 
സ്ഥയിലേക്ക്‌ നമ്മെകൊണ്ടുചെന്ന്‌ എത്തിച്ചത്‌ 
ആരാണ്‌? 

6. കക്ഷിഭേദമെന്യെ അടുത്ത്‌ ചെന്ന്‌ എല്ലാ 
നേതാക്കന്മാരുരോടും അര്‍ഹരായ സഭാംഗങ്ങളെ 


സീറ്റിനായി പരിഗണിക്കണം എന്ന്‌ ചോദിക്കാഞ്ഞി 
www bethelpatrika.org | 9 | 





ട്ടാണോ ചിലരുടെ ക്രൂരമായ ഈ തള്ളിപ്പറച്ചില്‍. 
(ഈ ഇലക്ഷന്‍ ഈ ആവശ്യത്തിനായി നേതാക്ക 
ന്മാരെ സന്ദര്‍ശിച്ച സഭാ ഡെലിഗേഷന്‍ അംഗമാണ്‌ 
ഈ ലേഖകന്‍) ചോദിച്ചാല്‍ തരികയില്ല. പ്രതിക 
രിച്ചാല്‍ കണ്ണുരുട്ടും. സഭാംഗങ്ങളില്‍ ചിലര്‍ക്ക്‌ ഇത്‌ 
കേള്‍ക്കുമ്പോള്‍ സ്വര്‍ഗ്ഗരാജ്യം നഷ്ടപ്പെട്ട പ്രതീ 
തിയാണ്‌. നേരെ ചൊവ്വേ പ്രാര്‍ത്ഥനാ യോഗത്തില്‍ 
പങ്കെടുക്കാത്ത ചില നേതാക്കന്മാര്‍ ഇപ്പോള്‍ 
കോര്‍ണര്‍ മീറ്റിംഗ്‌ നടത്തി സഭയെ വിരട്ടുന്ന തിര 
ക്കിലാണ്‌. മലര്‍ന്നുകിടന്ന്‌ കുറച്ചുകൂടി ഉയരത്തില്‍ 
തുപ്പുന്നതായരിക്കും ഇതിലും ഭേദം. 

7. ക്രിസ്തുവിന്റെ പ്രസംഗ വിഷയങ്ങളില്‍ 
പാപവും സ്വര്‍ഗ്ഗവും മാനസാന്തരവും മാത്രമായി 
രുന്നില്ല ഉണ്ടായിരുന്നത്‌. റോമാ ഗവണ്‍മെന്റിന്റെ 
നികുതി, പട്ടിണി, അഴിമതി, കടം, ജോലി, അടിമ, 
ഇങ്ങനെ ധാരാളം വിഷയങ്ങള്‍ ഉണ്ടായിരുന്നു. 
പുരോഹിതന്മാര്‍ക്ക്‌ മദ്ബഹായില്‍ നിന്ന്‌ ലേലം 
വിളിക്കാം, കോമഡി ഷോയും ടിക്കറ്റ്‌ ഉദ്ഘാടനം 
ചെയ്യാം. എന്നാല്‍ സഭയ്ക്ക്‌ രാഷ്ര്രീയ അവണ 
ഗന ഉണ്ട്‌ അത്‌ പരിഹരിക്കാരന്‍ നാം ഉണരണം 
എന്ന പറഞ്ഞാല്‍ പിന്നെ എന്താ പുകില്‍. ഇങ്ങ 
നെയൊക്കെ പറയാമോ. സഭയുടെ ശക്തിയില്‍ 
മാത്രം ജീവിക്കുന്ന ഞാനടക്കം ഉള്ള പുരോഹിത 
ന്മാര്‍ക്കും സംശയം ആയ്യോ വേദനയുണ്ടാകും! 
പ്രശ്‌നമുണ്ടാകും തുടങ്ങി ഒത്തിരി മനോവിചാര 
ങ്ങള്‍. ആരുടെ വേദന? ആര്‍ പ്രശ്നമുണ്ടാക്കു 
മെന്ന്‌? സഭയുണ്ടെങ്കിലെ ജീവിക്കാന്‍ കഴിയുള്ളൂ 
എന്ന്‌ ബോധ്യമുള്ളവര്‍ക്ക്‌ സഭയുടെ വേദനതന്നെ 
യാണ്‌ വലിയ കാര്യം. ്രശ്നങ്ങളുണ്ടായാല്‍ അതു 
പരിഹരിക്കുവാന്‍ സഭയ്ക്ക്‌ സംവിധാനങ്ങള്‍ ഉണ്ട്‌. 
മൂന്നുവര്‍ഷത്തിലപ്പുറം ഇടവക പട്ടക്കാരായി 
ആരെയും ഇവിടെ നിയമിക്കുന്നില്ലല്ലോ. പിന്നെയെ 
ന്തിനാണ്‌ ഈ ആശങ്ക. പളളിയിലെ ട്രസ്റ്ിക്കും, 
സെക്രട്ടറിക്കും ആത്മീയ സംഘടനാ പ്രവര്‍ത്ത 
കര്‍ക്കും പറയാം, പ്രവര്‍ത്തിക്കാം. പള്ളി ഓഫീ 
സില്‍ ഇരുന്നായാല്‍ പോലും പക്ഷേ മറ്റാരും ചെയ്യ 
രുത്‌. എന്തൊരു വിരോധാഭാസം. 

8. ശ്ലീഹന്മാര്‍ നേതൃത്വം നല്‍കിയ ആദിമ 
സഭാ കൂട്ടായ്മകളില്‍ വിശ്വാസികള്‍ കൂടിയിരുന്ന്‌ 
റോമന്‍ ഭരണകൂട ഭീകരത ചര്‍ച്ച ചെയ്തിരുന്നു. 
എന്നാല്‍ ബാവാ പട്ടിണി കിടന്നാലും അച്ചനെ ജയി 
ലില്‍ ഇട്ടാലും (മൂന്ന്‌ ദിവസമാണ്‌ കുന്നംകുളം 
ചേലക്കര പള്ളി വികാരി ജയിലില്‍ കിടന്നത്‌.) മിണ്ട 
രുത്‌ എന്നാണോ? സഭയ്ക്ക്‌ മുറിവേറ്റാലും 
സഭയിലെ രാഷ്ര്രീയക്കാര്‍ക്ക്‌ മുറിവേല്‍ക്കരുതെ 
ന്നാണോ? 

9. നിയമം നിയമത്തിന്റെ വഴിക്ക്‌ വിട്ട്‌ എല്ലാ 
ജനപ്രതിനിധികളും പിന്‍മാറട്ടെ. അപ്പോള്‍ 
നമുക്കും വിശാല ദര്‍ശനം ഉള്‍ക്കൊള്ളാം. ഒരു 
രാഷ്ട്രീയ അഭിപ്രായവും പറയാതെ ഇരിക്കാം. 
എന്നാല്‍ സഭയുടെ അര്‍ഹമായ നീതി അട്ടിമറിക്കു 
വാന്‍ നിയമസഭാ സാമാജികര്‍ നഗ്നമായി കൂട്ടു 
നില്‍ക്കുന്ന കാലത്തോളം സഭയ്ക്ക്‌ സ്വന്തം മക്കള്‍ 


എപ്രിത 2018 


നിയമസഭാ സാമാജികള്‍ ആകുവാന്‍ വേണ്ട 
പിന്തുണ നല്‍കുവാന്‍ ബാധ്യതയുണ്ട്‌. അത്‌ മാത്ര 
മാണ്‌ ഇപ്പോള്‍ ചെയ്യുന്നത്‌. അതില്‍ യു.ഡി. 
എഫിനും എല്‍. ഡി. എഫിനും, ബി. ജെ. പിയും 
സ്വതന്ത്രനും ഉണ്ടാകും. ആര്‍ കൂടുതല്‍ തന്നുവോ 
അവര്‍ കൂടുതല്‍ കൊയ്യും. 

10. ഈ സഭയിലെ സാധാരണ ജനങ്ങളെയും 
ഭരണ നേതൃത്വങ്ങളെയും വേറിട്ട്‌ കാണുവാന്‍ കഴി 
യണം. ഭൂരിഭാഗം ഇപ്പോഴും സഭയ്ക്ക്‌ വേദനിച്ചാൽ 
കൂടെ വേദനിക്കുന്നവരാണ്‌. ന്യൂനപക്ഷത്തിന്‌ 
സഭാ ഇതര താല്പര്യങ്ങള്‍ ഉണ്ടാകാം. നാം അത്‌ 
എന്തിനാണ്‌ ഭയപ്പെടുന്നത്‌? 

1. സഭയുടെ സാമ്പിത്തിക ആവശ്യം നാം 
ആരോടാണ്‌ പറയുന്നത്‌? വിശ്വാസികളോട്‌. 
ആഗോളവത്ക്കരണം, കര്‍ഷക ആത്മഹത്യ, മദ്യ 
പാനം തുടങ്ങിയ സാമൂഹിക തിന്മകളെപ്പറ്റി നാം 
ആരോടാണ്‌ പറയുന്നത്‌? വിശ്വാസികളോട്‌. സഭ 
യുടെ രാഷ്ട്രീയ തിരസ്കരണങ്ങളെപ്പറ്റി നാം 
ആരോടാണ്‌ പറയേണ്ടുന്നത്‌? അതും വിശ്വാസിക 
ളോട്‌. അതില്‍ എന്താണ്‌ തെറ്റ്‌? 

12. രാഷ്ട്രീക്കാര്‍ സഭയില്‍ എത്ര അംഗങ്ങള്‍ 
ഉണ്ടെന്നുള്ളതല്ല മറിച്ച്‌ അതില്‍ എത്രപേര്‍ ഒന്നിച്ചു 
നില്‍ക്കുന്നു എന്നതാണ്‌ വിലയിരുത്തുന്നത്‌. 
ഒന്നിച്ചു നിന്നാല്‍ കാതോലിക്കാ സംഹാസനം ബല 
പ്പെടും. ഇല്ലെങ്കില്‍ കാതോലിക്കാ സിംഹാസനം 
നീണാള്‍ വാഴട്ടെ എന്ന്‌ എത്ര തൊണ്ട കീറിയാലും 
ഒരു കാര്യവുമില്ല. 

13. ഇരിക്കുന്ന കൊമ്പ്‌ മുറിച്ച്‌ മിടുക്ക്‌ കാട്ടു 
ന്നവരുടെ നയതന്ത്രജ്ഞതയും ജനപ്രീതിയും 
നമ്മെ കൊതിപ്പിക്കുന്നില്ലായെങ്കില്‍ നമുക്ക്‌ സഭ 
യോടൊപ്പം നില്‍ക്കാം ഉറച്ച തീരുമാനം എടുക്കാം. 
അത്‌ ജീവിക്കാനായാലും മരിക്കാനായാലും. 

14. മുപ്പത്‌ വെള്ളിക്കാശിന്‌ ഗുരുവിനെ ഒറ്റി 
ക്കൊടുക്കുന്നവര്‍ക്ക്‌ കാലം എന്ത്‌ നല്‍കി എന്ന്‌ 
വേദചരിത്രത്തിലുണ്ട്‌. നിരന്തരമായ അവഗണന 
മൂലം മനസ്സ്‌ നൊന്ത്‌ ബാവാ തിരുമേനിയും പരി 
ശുദ്ധ സുന്നഹദോസും ചില നിര്‍ദ്ദേശങ്ങള്‍ 
മുന്നോട്ടു വയ്ക്കുമ്പോള്‍ ഏറ്റെടുക്കാന്‍ കഴിയാത്ത 
വരെപ്പറ്റി എന്ത്‌ പറയാന്‍. 

15. എന്നാല്‍ സ്വന്തം പിതാക്കന്മാരുടെ മാനം 
സംരക്ഷിക്കാന്‍ കെട്ടുതാലി പണയം വെച്ചും, പിടി 
യരി മാറ്റി വെച്ചും മാതൃകകാണിച്ച ധീരരായ അമ്മ 
മാരുടെ പാരമ്പര്യമുള്ള ഈ സഭയിലെ സാധാര 
ണക്കാര്‍ സഭയുടെ കണ്ണുനീര്‍ ഏറ്റെടുക്കുക തന്നെ 
ചെയ്യും. 

16. ഈ രൂപ പരിണാമത്തിനായി യത്നിക്കു 
ന്നവര്‍ ചിലപ്പോള്‍ ക്രൂശിക്കപ്പെടും, തെരുവുകളില്‍ 
അപഹസിക്കപ്പെടും, അവരുടെ ആത്മീയത 
ചോദ്യം ചെയ്യപ്പെടും, നാളെകള്‍ തിരഞ്ഞുപിടിച്ച്‌ 
തോല്പിക്കപ്പെടും. അതു നടക്കട്ടെ. എന്നാലും 
മാര്‍ത്തോമ്മാ ശ്ലീഹാ നട്ടു നനച്ച ഈ സഭയുടെ 
മാനം പോകുന്ന കാര്യം ചെയ്യരുതേ എന്ന 
അപേക്ഷ മാത്രം മുന്നോട്ടു വയ്ക്കുന്നു. ട്ട 


wwwbethelpatrika.org | 10 | 


ലേഖനം 


ഡോ. എം കുര്യാക്കോസ്‌, പുല്ലുവഴി 


“* കര്‍ത്താവ്‌ നിങ്ങള്‍ക്ക്‌ കഷ്ടത്തിന്റെ 
അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാം 
തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ്‌ മറഞ്ഞിരിക്ക 
യില്ല. നിന്റെ കണ്ണ്‌ നിന്റെ ഉപദേഷ്ടാക്കന്മാരെ 
കണ്ടുകൊണ്ടിരിയ്ക്കും. നിങ്ങള്‍ ഇടത്തോട്ടോ വല 
ത്തോട്ടോ തിരിയുമ്പോള്‍: വഴി ഇതാകുന്നു, ഇതില്‍ 
നടന്നുകൊള്‍വിന്‍ എന്നൊരു വാക്കു നിങ്ങള്‍ 
പിറകില്‍ നിന്നു കേള്‍ക്കും...” (യശ:30:20,21) 

ഞാന്‍ തന്നെ വഴിയും സത്യവും ജീവനും 
ആകുന്നുവെന്ന്‌ അരുളിച്ചെയ്ത യേശുക്രിസ്തു 
വിനെക്കുറിച്ചുള്ള ഏറെ പ്രവചനങ്ങളും ദര്‍ശന 
ങ്ങളും അടങ്ങിയിട്ടുള്ള പുസ്തകമാണ്‌ യശയ്യാ 
പ്രവചനം. അതുകൊണ്ടുതന്നെ “ അഞ്ചാമത്തെ 
സുവിശേഷം” എന്ന പേരിലാണ്‌ യശയ്യാ പ്രവചനം 
അറിയപ്പെടുന്നത്‌ എന്നത്‌ ശ്രദ്ധേയമാണ്‌. ലോക 
ത്തിലെ ഇതര മതസ്ഥാപകരും ആചാര്യന്മാരും 
തത്വചിന്തകന്മാരും തങ്ങള്‍ ഈശ്വരനിലേയ്ക്കുള്ള 
വഴിതെളിയ്ക്കുന്നവരോ മാര്‍ഗ്ഗനിര്‍ദ്ദേശകരോ 
ആണെന്നാണ്‌ അവകാശപ്പെട്ടിട്ടുള്ളത്‌. അവര്‍ 
വിഭാവനം ചെയ്യുന്നവഴികള്‍ വിശാലവും സുഗമവും 
എളുപ്പത്തില്‍ ലക്ഷ്യസ്ഥാനത്ത്‌ എത്തിച്ചേരാമെന്ന്‌ 
വ്യാമോഹിപ്പിയ്ക്കുന്നവയുമാണ്‌. ഇക്കാലത്ത്‌ ഏറ്റ 
വും ആധുനിക രീതിയില്‍ രൂപകല്പന ചെയ്ത്‌ 
നിര്‍മ്മിയ്ക്കപ്പെട്ടിട്ടുള്ള സൂപ്പര്‍ ഹൈവേകളില്‍ക്കൂടി 
തടസ്സങ്ങളോ സ്പീഡ്‌ ബ്രേക്കറുകളോ ഇല്ലാതെ 
ടണലുകളും ഫ്ളൈഓവറുകളും താണ്ടി ലക്ഷ്യ 
സ്ഥാനത്ത്‌ എത്തുവാന്‍ അതിവേഗം ബഹുദൂരം 
കുതിച്ചുപായുന്ന സ്പീഡ്‌ സംസ്ക്കാരത്തിന്റെ 
അടിമകളായിത്തീര്‍ന്ന മനുഷ്യന്‍ നിതൃജീവനിലേ 
യ്ക്ക്‌ കടക്കുവാനും ഇത്തരം കുറുക്കുവഴികള്‍ 
തേടുന്നതില്‍ അത്ഭുതപ്പെടുവാനില്ല. എന്നാല്‍ 
ലോകരക്ഷകനായ യേശുക്രിസ്തു പറയുന്നത്‌ 
താന്‍ പിതാവിന്റെ സന്നിധിയിലേയ്ക്കുള്ള നമ്മുടെ 
വഴികാട്ടിമാത്രമല്ല. പിന്നെയോ നമ്മെ ആത്യന്തിക 
ലക്ഷൃയത്തിലെത്തിയ്ക്കുന്ന വഴിയും വാതിലും 
താന്‍ തന്നെ ആകുന്നു എന്നത്രെ. നിത്യജീവന്റെ 
നീരുറവയും ജീവന്റെ അപ്പവും ലോകത്തിന്റെ 
്രകാശവും അവന്‍ തന്നെ. പുനരുത്ഥാനവും 
ജീവനും നിത്യമായ സത്യവും അമര്‍ത്യതയുടെ 
ഓഷധവും അവന്‍ തന്നെ. സാക്ഷാല്‍ മുന്തിരി 
വള്ളിയും ആടുകള്‍ക്കുവേണ്ടി സ്വജീവന്‍ നല്‍കു 
ന്ന നല്ല ആട്ടിടയനും യേശു ക്രിസ്തുവിലേയ്ക്ക്‌ 
എത്തിച്ചേരുവാനുള്ള സത്യമാര്‍ഗ്ഗവും അവന്‍ 
തന്നെ. ഇത്തരം ഒരവകാശം ഉന്നയിച്ച ഒരേ ഒരു 
ഗുരു യേശുക്രിസ്തുമാത്രം. ന്രസായനായ യേശു 
വിന്റെ മാര്‍ഗ്ഗം സ്വീകരിച്ചവര്‍ ന്രസാണികള്‍, 


വഴി ഇതാകുന്നു. 
ഇന്രില്‍ 
നടന്നു കൊള്‍വില്‍... 


മാര്‍ഗ്ഗക്കാര്‍ എന്നെല്ലാം അറിയപ്പെട്ടത്‌ ഈ വിധ 
ത്തിലാണ്‌. (കിസ്‌ തുമതത്തില്‍ ചേര്‍ന്നവരെ 
മലങ്കരയില്‍ മാര്‍ഗ്ഗക്കാര്‍, മാര്‍ഗ്ഗവാസികള്‍ എന്നെ 
ല്ലാം വിളിക്കുവാനിട വന്നത്‌ ഇപ്രകാരമാണ്‌. ഭാരതീ 
യരുടെ മതം ധര്‍മ്മമാണ്‌. പക്ഷേ ക്രിസ്ത്യാനിക 
ളുടെ മതം ക്രിസ്തുവിന്റെ മാര്‍ഗ്ഗമാണ്‌. വഴിയും 
സത്യവും ജീവനുമായ (ക്രിസ്തു തന്നെയാണ്‌ 
അവരുടെ മാര്‍ഗ്ഗം. 

വഴി രണ്ടുസ്ഥലങ്ങളെ തമ്മില്‍ ബന്ധിപ്പിക്കുന്ന 
പാതയാണ്‌. ഒരിടത്ത്‌ ആരംഭിയ്ക്കുകയും ഒരിടത്ത്‌ 
അവസാനിയ്ക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു 
മനുഷ്യനെ ദൈവത്തോട്‌ ബന്ധിപ്പിക്കുന്ന 
മാര്‍ഗ്ഗമാണ്‌. ആ മാര്‍ഗ്ഗം തുറന്നുകിട്ടിയത്‌ അവന്‍ 
പിതാവിന്റെ സന്നിധിയില്‍ നിന്ന്‌ ഭൂമിയിലേയ്ക്ക്‌ 
ഇറങ്ങിവന്നപ്പോഴാണ്‌.. യാക്കോബ്‌ സ്വപ്നത്തില്‍ 
കണ്ട ഗോവണി നിലത്തുനിന്ന്‌ ആകാശംവരെ 
എത്തുന്നതായിരുന്നു. (ഉല്‍പത്തി28:10-16) അവിടെ 
യഹോവ യാക്കോബിനെ ധൈര്യപ്പെടുത്തുന്ന 
തിങ്ങനെയാണ്‌. ഞാന്‍ നിന്നോടുകൂടെയുണ്ട്‌. നീ 
പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്‌ നിന്നെ 
മടക്കി വരുത്തുമാറാക്കും. ഞാന്‍ നിന്നെ കൈ 
വിടാതെ നിന്നെ മടക്കി വരുത്തുമാറാക്കും. ഞാന്‍ 
നിന്നെ കൈവിടാതെ നിന്നോട്‌ അരുളിച്ചെയ്തത്‌ 
ഒക്കെയും നിവർത്തിക്കും” യാക്കോബ്‌ കണ്ട 
സ്വപ്നവും ഗോവണിയും എല്ലാം യേശുക്രിസ്തു 
വിന്റെ രക്ഷാദതൃത്തിന്റെ നിഴല്‍ തന്നെ 
യായിരുന്നു. 

ക്രിസ്തുവിന്റെ മാര്‍ഗ്ഗം പക്ഷേ ഇടുങ്ങിയതും 
ഞെരുക്കമുള്ളതുമാണ്‌ (മത്തായി7:13,14). നാശ 
ത്തിലേയ്ക്കു പോകുന്ന വാതില്‍ വീതിയുള്ളതും 
വഴി വിശാലവും അതില്‍ക്കൂടി കടക്കുന്നവര്‍ 
അനേകരും ആകുന്നു. പക്ഷേ ജീവങ്കലേയ്ക്കു 
പോകുന്ന വാതില്‍ ഇടുക്കവും വഴി ഞെരു 
ക്കമുള്ളതത്രെ. ആ വഴി തെരഞ്ഞെടുക്കുന്നവര്‍ 
ചുരുക്കവുമാണ്‌ എന്ന്‌ ഇവിടെ കര്‍ത്താവ്‌ അരുളി 
ച്ചെയ്യുന്നു. (കിസ്തുവിനുവേണ്ടി ജീവിച്ച്‌ 
രക്തസാക്ഷിത്വം വരിച്ച ശ്രേഷ്ഠരായ സഹദേന്മാര്‍ 
ഈ ദുര്‍ഘടമാര്‍ഗ്ഗമാണ്‌ സ്വമനസ്സോടെ സ്വീക 
രിച്ചത്‌. 

സങ്കീർത്തനക്കാരൻ പറയുന്നത്‌ ശ്രദ്ധിയ്ക്കുക 
(സങ്കീ1:1-6) “പാപികളുടെ വഴിയില്‍ നില്‍ക്കാതെ.. 


wwwbethelpatrika.org | 11 | 





അവന്റെ ന്യായ്രപമാണത്തെ രാപ്പകല്‍ ധ്യാനി 
ക്കുന്നവന്‍ ഭാഗ്യവാന്‍.” കാരണം, ദുഷ്ടന്മാരുടെ 
വഴി നാശകരം ആകുന്നു. അവന്‍ ന്യായവിസ്താ 
രത്തിലും നീതിമാന്മാരുടെ സഭയിലും നിവർ 
ന്നുനില്‍ക്കയില്ല... "ജീവന്റെ വഴി നീ എനിയ്ക്കു 
കാണിച്ചു തരും” എന്ന്‌ സങ്കീര്‍ത്തനം 16:11 ല്‍ 
ദാവീദ്‌ ഉല്‍ഘോഷിയ്ക്കുന്നു. നീതിമാന്മാരുടെ വഴി 
യഹോവയുടെ പാത തന്നെ. 

യേശു ജീവിച്ചു മാതൃകയായി വച്ചിരിക്കുന്ന വഴി 
സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയാണ്‌. 
വിശുദ്ധിയുടെയും സഹനത്തിന്റെയും സംയമന 
ത്തിന്റെയും പാതയാണ്‌, ദൈവസംസര്‍ഗ്ഗത്തിന്റെ 
യും മനുഷ്യസേവനത്തിന്റെയും പാതയാണ്‌. 
“ഞാന്‍ യഹോവയെ എപ്പോഴും എന്റെ മുമ്പില്‍ 
വച്ചിരിക്കുന്നു. അവന്‍ എന്റെ വലത്തുഭാഗത്ത്‌ 
ഉള്ളതുകൊണ്ട്‌ ഞാന്‍ ഒരിക്കലും കുലുങ്ങിപ്പോകു 
കയില്ല. അതുകൊണ്ട്‌ എന്റെ ഹൃദയം സന്തോഷിച്ച്‌ 
എന്റെ മനസ്സ്‌ ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിര്‍ഭ 
യമായി വസിയ്ക്കും” (ദാവീദിന്റെ സ്വര്‍ണ്ണഗീതം 
8:8,9) “തിരുനാമം നിമിത്തം നീതിപാതകളില്‍ നട 
ത്തുന്ന യഹോവയുടെ നന്മയും കരുണയും എന്റെ 
ആയുഷ്ക്കാലമൊക്കെയും എന്നെ പിന്തുടരും 
എന്ന്‌ ദാവീദ്‌ പാടുന്നു. (23,3,6) 

മിസ്സ്‌ റിസൈഡ്‌ എന്ന വനിത മിഷ്യണറിയെപ്പറ്റി 
വായിച്ചത്‌ ഇപ്രകാരമാണ്‌. അവള്‍ കിയോവ എന്ന 
പ്രദേശത്ത്‌ റെഡ്‌ ഇന്ത്യന്‍ വര്‍ഗ്ഗക്കാരുടെ ഇടയില്‍ 
സുവിശേഷവേല ചെയ്യുവാന്‍ പോയ ആദ്യത്തെ 
സ്ത്രീയായിരുന്നു. ക്രിസ്തുമാര്‍ഗ്ഗം അവരോട്‌ 
സവിസ്തരം പ്രസംഗിച്ച്‌ ജനങ്ങളുടെ ഇടയില്‍ 
ക്രിസ്തുവിന്റെ സാക്ഷിയായി വേല ചെയ്തു. 
തന്റെ ജീവിതം തന്നെ സ്നേഹത്തിന്റെയും കരു 
ണയുടെയും പാഠമാക്കി മാറ്റി. ഗ്രാമവാസികളെ നല്ല 
വഴിയില്‍ നടത്തുവാനും ദുരാചാരങ്ങള്‍ക്ക്‌ അറുതി 
വരുത്തുവാനും അവര്‍ക്ക്‌ അക്ഷരാഭ്യാസം നല്‍കു 
വാനും റിസൈഡിന്‌ കഴിഞ്ഞു. മാനസാന്തരപ്പെട്ട 
തദ്ദേശവാസികള്‍ അവരെ സ്നേഹപൂര്‍വ്വം 
വിളിച്ചിരുന്നത്‌ അയിംഡെ കോ എന്നാണ്‌. അര്‍ത്ഥം 
“ ഈ വഴിയില്‍ നടക്കുവിന്‍ ” എന്ന്‌. ഏതെങ്കിലും 
അപരിചിതരായ യാരതക്കാര്‍ വഴി തെറ്റി 
നടക്കുമ്പോള്‍ ഗ്രാമീണര്‍ അവരോട്‌ തങ്ങളുടെ 
കിയോവ ഭാഷയില്‍ പറയുന്ന വാക്കാണ്‌ 
അയിംഡെ.കോ. അപഥസഞ്ചാരം ചെയ്യുന്നവരെ 
ശരിയായ വഴിയിലേക്ക്‌ തിരിച്ചുവിടുവാന്‍ സഹാ 
യിക്കുന്ന വാക്ക്‌ തന്നെയാണ്‌ തങ്ങളുടെ പ്രിയ 
സഹോദരിയ്ക്ക്‌ അവര്‍ ഓമനപ്പേരാക്കിയത്‌. 
“അന്യ ദേശത്ത്‌ നിന്ന്‌ വന്നവളാണെങ്കിലും 
ഞങ്ങള്‍ക്ക്‌ യഥാര്‍ത്ഥ രക്ഷയുടെ വഴി കാണിച്ചു 
തന്ന്‌ ആ വഴിയില്‍ നടക്കുവാന്‍ ഞങ്ങളെ സഹാ 


എപ്രിത 2018 


യിക്കുന്ന പ്രിയപ്പെട്ട മിഷ്യണറി സഹോദരിയാണ്‌ 
റിസൈഡ്‌” എന്നു അവരുടെ ഗ്രാമാധിപന്‍ ബിഗ്ട്രീ 
വിശദീകരിച്ചത്‌ എര്തയോ അര്‍ത്ഥവ 
ത്തായിരിക്കുന്നു! 

യഹോവ എന്റെ ഇടയനാകുന്നു എന്നുപറയു 
മ്പോള്‍ (സങ്കീ 23:1) അവന്‍ വഴി നടത്തുന്ന 
ദൈവമാണെന്ന്‌ ദാവീദ്‌ പ്രഖ്യാപിക്കുന്നു. സംര 
ക്ഷകനും സംഹാരകനും സര്‍വൃശക്തനും 
സൈന്യാധിപനും ഒക്കെ ആയി സ്വയം വെളി 
പ്പെടുത്തുന്ന യഹോവയെ ഇടയനായി ദാവീദ്‌ 
വര്‍ണ്ണിയ്‌ ക്കുന്നത്‌ എത്രയോ മനോഹരമായി 
രിക്കുന്നു. പരിപാലിയ്ക്കുന്നവനും പരിരക്ഷി 
ക്കുന്നവനും പരിപോഷിപ്പിക്കുന്നവനും ആണ്‌ 
യഹോവ. പച്ചയായ മേച്ചില്‍പ്പുറങ്ങളിലേയ്ക്ക്‌ 
നടത്തുന്നവന്‍, ശീതളഛായകളിലെ നീരുറവകളി 
ലേയ്ക്ക്‌ നടത്തുന്നവന്‍, നീതിപാതകളില്‍ 
നടത്തുന്നവന്‍, കൂരിരുള്‍ താഴ്വരകളില്‍ കൈപി 
ടിച്ച്‌ കൂടെ നടക്കുന്നവന്‍, പ്രാകാരങ്ങളില്‍ ദീര്‍ഘ 
കാലം വസിക്കുമാറാക്കുന്നവന്‍.. ഇതില്‍ക്കൂടുതല്‍ 
ആശ്വാസ്രപദനായ വഴി കാട്ടി ആരാണ്‌? ക്രിസ്തു 
തന്നെ സഭയുടെ വഴി കാട്ടി. ക്രിസ്തു തന്നെ വഴി. 
അവനില്‍ക്കൂടിയല്ലാതെ ആരും സ്വര്‍ഗ്ഗരാജ്യത്തില്‍ 
(പവേശിക്കുകയില്ല. സ്വര്‍ണ്ണനാവുകാരന്‍ 
ക്രിസോസ്റ്റം പിതാവിന്റെ അഭിപ്രായത്തില്‍ പിതാ 
വിങ്കലേക്ക്‌ നമ്മെ നയിയ്ക്കു മ്പോള്‍ യേശു 
വാതിലും നമ്മെ പരിപാലിയ്ക്കുമ്പോള്‍ അവന്‍ 
ആട്ടിടയനും ആകുന്നുവെന്നത്രെ. 

ക്രിസ്തുവിനെ അനുഗമിയ്ക്കുന്നവര്‍ 
ര്രിസ്‌ തുവില്‍ ജീവിക്കന്നവരായിരിയ്‌ ക്കണം 
അവനില്‍ വിശ്വസിയ്ക്കുക. അവനില്‍ വസിക്കുക, 
അവനെ സുവിശേഷിയ്ക്കുക, അവന്റെ സാക്ഷി 
യായിരിക്കുക, അവനോട്‌ വിശ്വസ്തതയുള്ളവ 
രായിരിക്ക, സഹോദരനെ സ്നേഹിക്കുകയും 
ശുശ്രൂഷിക്കുകയും ചെയ്യുക, എഴുന്നേറ്റ്‌ പ്രകാശി 
പ്പിക്കുന്നവരായിരിക്കുക - എന്നിങ്ങനെയുള്ള 
ക്രൈസ്‌ തവജീവിതത്തിന്റെ അടിസ്ഥാന 
പ്രമാണങ്ങള്‍ അനുസരിക്കുന്നവരാണ്‌ ക്രിസ്തു 
മാര്‍ഗ്ഗത്തില്‍ ചരിക്കുന്നവര്‍. ഈ വിധത്തില്‍ 
ജീവിതത്തെ ക്രമീകരിച്ച്‌ മുന്നോട്ടുനീങ്ങുന്ന 
വിശ്വാസി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയു 
മ്പോള്‍ “വഴി ഇതാകുന്നു., ഇതില്‍ക്കൂടി നടന്നു 
കൊള്‍വിന്‍” എന്ന അരുമനാഥന്റെ ഇമ്പസ്വരം 
പിന്നില്‍ നിന്ന്‌ കേള്‍ക്കുവാന്‍ സംഗതിയാകും. 
അവന്റെ വചനങ്ങള്‍ നമ്മുടെ കാലുകള്‍ക്ക്‌ 
ദീപവും നമ്മുടെ ഈടുവഴികള്‍ക്ക്‌ ്രകാശവു 
മായിത്തീരുവാന്‍ ദൈവം കരുണ ചൊരിയട്ടെ എന്ന്‌ 


പ്രാര്‍ത്ഥിക്കാം. ഷ്ട 


wwwbethelpatrika.org | 12 | 


6 


[ 


ന 


ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 


പാരിതോഷികം 


“ശിഷ്യരെയൊലിവിന്‍ മലമേല്‍ ചേര്‍ത്തവര്‍ സുസ്ഥിരരാവാന്‍ 
ആശ്വാസ്പ്രദനേകാമെന്നരുള്‍ ചെയ്തവരോടായ്‌ 
വാഴ്ത്തിയ ശേഷം താതന്‍ വലമായ്‌ ചെന്നൊരു മശിഹാ 
നിന്‍ റൂഹായാല്‍ തെളിയിക്കെങ്ങടെ കണ്ണും മനവും” 
(ഹൂത്തോമൊ - സ്വര്‍ഗ്ഗാരോഹണം) 

“പരിശുദ്ധാത്മാവ്‌ നിങ്ങളുടെ മേല്‍ വരുമ്പോള്‍ നിങ്ങള്‍ 
ശക്തി ലഭിച്ചിട്ട്‌ യെരുശലേമിലും യെഹൂദ്യയില്‍ എല്ലായിടത്തും 
ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികള്‍ 
ആകും” എന്നത്‌ (അപ്പൊ. 1:8) അപ്പൊസ്തോല പ്രവൃത്തിക 
ളിലെ മര്‍മ്മ പ്രധാനമായ വാക്യമാണ്‌. രാജ്യം പുനഃസ്ഥാപിച്ചു 
കൊടുക്കുന്നത്‌ ഇപ്പോഴാണോ എന്ന്‌ ശിഷ്യന്മാര്‍ ക്രിസ്തുവി 
നോട്‌ അപേക്ഷയായി ചോദിച്ചതിന്റെ സമുചിതമായ മറുപടിയാ 
യിട്ടാണ്‌ പ്രസ്തുത വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. സാക്ഷ്യ 
മുള്ള ജീവിതത്തിന്റെ വികസ്വര ച്രകവാളങ്ങള്‍ക്കായി കേവലം 
ലൌകീക നേട്ടങ്ങളേക്കാള്‍ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക്‌ വേണ്ടി 
യുള്ള കാത്തിരിപ്പിനുള്ള ആഹ്വാനം ഈ വാകൃത്തില്‍ നിഴലിച്ചു 
കാണുന്നു. 
സ്വര്‍ഗ്ഗാരോഹണം - ഒരു ചരിര്ര സത്യം 

ക്രിസ്തു സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ആരോഹണം ചെയ്തു എന്ന പദ 








577A 
Fe enon 5 as 





പ്രയോഗം പ്രതീകാത്മകമായുള്ള 
ഭാഷയിലേതാണ്‌. സ്വര്‍ഗ്ഗാരോഹണ 
ത്തെപ്പറ്റി വിശദമായ വിവരങ്ങ 
ളൊന്നും സുവിശേഷത്തില്‍ കാണു 
ന്നില്ല. എന്നാല്‍ എവിടെനിന്നു 
ക്രിസ്തു വന്നുവോ ആ പരിശുദ്ധമായ 
ആത്മാവ്‌ നിറഞ്ഞ ലോകത്തിലേക്ക്‌ 
താന്‍ മടങ്ങിപ്പോയി എന്നതാണ്‌ 
സ്വര്‍ഗ്ഗാരോഹണത്തിന്റെ അര്‍ത്ഥം. 
ഒരു മേഘം അവരുടെ കാഴ്ചയ്ക്കു 
മറഞ്ഞുവെന്ന്‌ വി. മാര്‍ക്കോസിലും 
വി. ലൂക്കോസിലും രേഖപ്പെടുത്തിയ 
തിനോടൊപ്പം വെള്ളവസ്ത്രം ധരിച്ച 
രണ്ടു പുരുഷന്മാരെക്കുറിച്ചും പറയു 
ന്നുണ്ട്‌. അവരിരുവരും ദൈവദൂതരാ 
ണോ, മനുഷ്യരാണോ എന്ന്‌ വി. 
ലൂക്കോസ്‌ പറയുന്നില്ല. വെള്ള 
വസ്ത്രം ദൈവീക സ്വഭാവത്തെ പ്രതി 
ബിംബിക്കുകയാണ്‌. (വെളി. 3:5, 3:4, 
7:11, 7:9, 19:14) എന്നാല്‍ എപ്പോഴും 
സന്ദേശവാഹകന്മാരേക്കാള്‍ പ്രാധാ 
ന്യതയര്‍ഹിക്കുന്നത്‌ സന്ദേശത്തിലാ 
ണല്ലോ. നാമും ആയി ശാരീരിക 
സ്പര്‍ശനം കൂടാതെ ആത്മാവ്‌ 
കൊണ്ട്‌ സജീവമായി ബന്ധപ്പെട്ടിരി 
ക്കുന്ന ആത്മീയ ലോകത്തില്‍ 


പ്‌ ത്തല ക 





നിന്നും അവന്‍ വീണ്ടും വരുമെന്ന്‌ രണ്ട്‌ സുവിശേ 
ഷങ്ങള്‍ സാക്ഷിക്കുന്നു. (വി. മാര്‍ക്കോ. 14:62, വി. 
ലൂക്കോ 21:27) 

യേശുവിന്റെ ഉയിര്‍ത്തെഴുന്നേല്‍പ്പും സ്വര്‍ഗ്ഗാരോ 
ഹണവും തമ്മില്‍ ഉള്ള ബന്ധമുണ്ട്‌. വിശുദ്ധ 
യോഹന്നാന്റെ സുവിശേഷവും പ. പൌലോസ്‌ 
ശ്ലീഹായുടെ ലേഖനങ്ങളും അവയെ പരസ്പരം 
വേര്‍പിരിക്കുന്നില്ല. എന്നാല്‍ സഭ ആരംഭം മുതല്‍ 
തന്നെ അവയെ രണ്ട്‌ സംഭവങ്ങളായി മനസ്സിലാ 
ക്കുകയും അവ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. 
ര്രിസ്തു വിന്റെ ഉയിര്‍ത്തെഴുന്നേല്പ്പ്‌, സ്ഥല 
ങ്ങള്‍ക്കും കാലങ്ങള്‍ക്കും അതീതമായി ചരിത്ര 
ത്തിലെ ജീവിതത്തിനപ്പുറം യേശു പ്രവേശിച്ചു 
വെന്ന സത്യം ഉത്ഘോഷിക്കുന്നു. സ്വര്‍ഗ്ഗാരോ 
ഹണം പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ മഹ 
ത്വീകരണത്തെ കൂടുതല്‍ തെളിവോടെ ഈന്നിപ്പറ 
യുകയാണ്‌. ഇവ രണ്ടും ലോകത്തോട്‌ ഉത്ഘോ 
ഷിക്കുവാന്‍ ആദിമ സഭയെ ഒരുക്കുന്നതിനുള്ള സമ 
യമായിരുന്നു ഇടയ്ക്ക്‌ നാല്‍പത്‌ ദിവസക്കാലം. 
സ്വര്‍ഗ്ഗം എന്നത്‌ ഭാതീകത്വത്തില്‍ നിന്നും മറവായ 
അവസ്ഥയാണെന്നുളള സൂചനയാണ്‌ ശിഷ്യഗണം 
മുകളിലേക്ക്‌ നോക്കിനില്‍ക്കുമ്പോള്‍ താന്‍ അപ്ര 
തൃക്ഷമായതെന്ന്‌ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. 
ആന്തരീക ദര്‍ശനം നല്‍കുന്ന പരിശുദ്ധാത്മാവ്‌ 

സങ്കീര്‍ത്തനം 69:25ലും 109:8ലും യേശുവിനെ 
യൂദാ ഒറ്റിക്കൊടുക്കുന്നത്‌ ദൈവനിയോഗം ആണ്‌ 
എന്ന സൂചനയില്‍ അല്ല. ദുഷ്ടത പ്രവര്‍ത്തിക്കു 
ന്നവര്‍ക്ക്‌ ദുരനുഭവങ്ങളുണ്ടാകുമെന്ന്‌ മാത്രമാണ്‌ 
അവിടെ പറഞ്ഞിരിക്കുന്നത്‌. പരിശുദ്ധാത്മാവ്‌ 
നല്‍കിയ ആന്തരിക ദര്‍ശനം വഴിയായി ആദിമസ 
ഭയില്‍ തന്നെ രൂപം കൊണ്ട ചില കാര്യങ്ങള്‍ 
വ്യക്തമാക്കുന്നു. 

1 അപ്പോസ്‌ തോലന്മാര്‍ക്ക്‌ സഭയില്‍ 
പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. 2. സ്ര്രീകളും 
പുരുഷന്മാരും ഒന്നിച്ചു കൂടിയിരുന്ന്‌ സഭയില്‍ യേശു 
വിന്റെ മാതാവിനെ അവര്‍ പ്രത്യേകം ബഹുമാനിച്ച്‌ 
പോന്നു. 3. മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പില്‍ 
വിശ്വാസികളുടെ സമൂഹത്തിന്‌ ആകമാനം പങ്കു 


പിതൃമൊഴികള്‍ 


*ദൈവപുരതനായ തമ്പുരാന്‍ പ്രാര്‍ത്ഥന ആവശ്യമായിരുന്നെങ്കില്‍ 
പാപികളായ നമുക്ക്‌ ഏര്ത അധികമാവശ്യമാണ്‌.” 





എപ്രിത 2018 


ണ്ടായിരുന്നു. ചീട്ടിട്ട്‌ തീരുമാനിക്കാന്‍ നിര്‍ദ്ദേശിച്ചത്‌ 
ആ സമൂഹമായിരുന്നു. 4. അപ്പോസ്തോല പ്രവ്യ 
ത്തികളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസംഗങ്ങ 
ളില്‍ ആദിമ സഭയുടെ വിശ്വാസ പ്രഘോഷണം 
കാണാം. 5. ഉയര്‍ത്തെഴുന്നേറ്റവനായ യേശുവിനെ 
സംബോധന ചെയ്തുകൊണ്ട്‌ “എല്ലാ ഹൃദയങ്ങ 
ളെയും അറിയുന്നവനായ കര്‍ത്താവ്‌” എന്നാരംഭി 
ക്കുന്ന പ്രാര്‍ത്ഥന മത്തിയാസിനെ തെരഞ്ഞെടുക്കു 
ന്നതിന്‌ മുമ്പായി നടത്തുന്ന സഭയുടെ ആദ്യത്തെ 
പ്രാര്‍ത്ഥനയായി കരുതാവുന്നതാണ്‌. പരിശുദ്ധാ 
ത്മാവിനെ ജീവിതത്തില്‍ ബലവും ശേഷിയും 
പ്രദാനം ചെയ്യുന്ന ശക്തിയായി സുവിശേഷങ്ങളും 
പൌലോസ്‌ ശ്ലീഹായുടെ ലേഖനങ്ങളും എടുത്തു 
പറയുന്നു. 
സ്നേഹം ശുശ്രൂഷയ്ക്കുള്ള പ്രേരക ശക്തി 
“നീ എന്നെ സ്നേഹിക്കുന്നുവോ” എന്ന 
ചോദ്യം പത്രോസ്‌ ശ്ലീഹായുടെ മനസ്സിന്‌ അനു 
താപം ഉണ്ടാക്കുന്നു. കാരണം ക്രിസ്തുവിനോടുള്ള 
സ്നേഹാഗ്നിയാണ്‌ എല്ലാ ശുശ്രുഷയ്ക്കുമുള്ള 
പ്രേരക ശക്തി. ക്രിസ്തുവിനേക്കാള്‍ ശുശ്രൂഷക 
ളോട്‌ ബന്ധപ്പെട്ട്‌ മറ്റെന്തിനെയെങ്കിലും സ്നേഹി 
ക്കുന്ന പക്ഷം നമ്മെ മുമ്പോട്ട്‌ നയിക്കുന്ന ശക്തി 
ക്രിസ്തുവിനോടുള്ള സ്നേഹമല്ല, സ്വയ സ്നേഹ 
മാണെന്നുള്ളതിന്‌ സംശയമില്ല. സുവിശേഷ വേല 
എന്നത്‌ ബന്ധപ്പെട്ട വ്യക്തിയുടെ ആളത്വത്തെ 
എടുത്തു കാണിക്കുന്ന എന്തോ ഒന്നല്ല. സ്വന്തം 
ആളത്വം പ്രദര്‍ശിപ്പിക്കുന്ന പ്രവണത ഏറിവരുന്ന 
തിനാലാണ്‌ ആരാധനയുടെ അന്തസത്ത വിസ്മ 
രിച്ച്‌ അലങ്കാരങ്ങള്‍ക്കും ധരിക്കുന്ന അംശവസ്ത്ര 
ങ്ങള്‍ക്കും ക്രമത്തിലേറെ പ്രാധാന്യത നല്‍കി കഴി 
യുമെങ്കില്‍ “ലൈവ്‌ ടെലികാസ്റ്റ്‌ ചെയ്ത്‌ സന്തോ 
ഷിച്ച്‌ തൃപ്തരാകുന്നത്‌. മാധ്യമങ്ങളില്‍ പ്രത്യക്ഷ 
രാകുന്ന ചെറുപ്പക്കാരായ സത്യത്തിന്റെ സുവിശേ 
ഷകര്‍ വചന ഘോഷണത്തിന്‌ എടുക്കുന്ന സമയ 
ത്തേക്കാള്‍ പല ഇരട്ടി സമയം മേയ്ക്കപ്പിനും മുഖം 
മിനുക്കുന്നതിനും എടുക്കുന്നു എന്നത്‌ അംഗീകരി 
ക്കപ്പെട്ട പരമാര്‍ത്ഥമാണല്ലോ. അവരെ ഒരുക്കുന്ന 
(ശേഷം 16-ാം പേജില്‍) 


പരിശുദ്ധ പാമ്പാടി തിരുമേനി 


ഷി [8 
7 ൮ ലക 
Ir] 


wwwbethelpatrika.org | 14 | 


ലേഖനം 


ഫാ. ഐക്പി.സാം 





അടുത്ത വര്‍ഷം (2017) മാര്‍ച്ച്‌ 
മാസത്തില്‍ മലങ്കര സുറിയാനി 
ക്രിസ്ത്യാനി അസോസിയേഷന്‍ യോഗം 
കൂടേണ്ടതാണല്ലോ. അടുത്ത അഞ്ചു 
വര്‍ഷത്തേക്ക്‌ സഭാ ഭാരവാഹികളായ 
വൈദികട്രസ്റ്റിയെയും അല്‍മായ ട്രസ്റ്റി 
യെയും അസോസിയേഷന്‍ മാനേജിംഗ്‌ 
കമ്മറ്റിയെയും ആ യോഗം തെരഞ്ഞെ 
ടുക്കും. 1970 കളില്‍ രൂപീകൃതമായ തെര 
ഞ്ഞെടുപ്പ്‌ നടപടി ചട്ടം അനുസരിച്ചാണ്‌ 
തെരഞ്ഞെടുപ്പു നടക്കുക. 
കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളില്‍ 
സാങ്കേതിക തത്വങ്ങളില്‍ സംഭവിക്കാമാ 
യിരുന്ന ചില പ്രശ്നങ്ങളി ലേക്കാണ്‌ 
ഇവിടെ വിരല്‍ ചൂണ്ടുന്നത്‌. 


ഒരു ദിവസം മാത്രം ആയുസുണ്ടായി 
രുന്ന “അസോസിയേഷന്‍ അംഗത്വപ 
ദവി” അഞ്ചു വര്‍ഷത്തേക്ക്‌ കാലാവധി 
നിശ്ചയിക്കപ്പെട്ടതു കാലോചിതമായി വരു 
ത്തിയ ഒരു ഭേദഗതിയാണ്‌. അതുപോലെ 
മാറ്റം വരുത്തേണ്ട അനിവാര്യമായ ഒരു 
സംഗതിയാണ്‌ ജയിക്കുവാന്‍ ആവശ്യ 
മായ ക്വോട്ട നിശ്ചയിക്കുന്നതില്‍ നിലവി 
ലുള്ള അപാകത. 


പ്രിഫറന്‍സ്‌ വോട്ടിംഗ്‌ സംവിധാനം 
കുറ്റമറ്റ നിലയില്‍ നടത്തുന്നതിന്‌ നമ്മെ 
ക്കൊണ്ട്‌ സാധിക്കും. യൂണിവേഴ്‌സിറ്റി 
സെനറ്റ്‌ തെരഞ്ഞെടുപ്പില്‍ ഇപ്രകാരമുള്ള 
പ്രിഫറന്‍സ്‌ വോട്ടിംഗ്‌ നടത്തുന്നത്‌ ഈ 
വിഷയത്തില്‍ കാര്യക്ഷമതയുള്ള ഒരു 
ടീമിനെ ഉപയോഗിച്ചാണ്‌. അതുപോലെ 


ലലജാര സുറവിമ്പാനി കിജ്യാനി തഅദഒബാസിദമ്പഷന്ത 


2012 മാര്‍വ്‌ 7 


പത്തനംതിട്ട 


TAA 
ഇനി ശ്രധിക്കാതെ പോകി 
ചില അപാകതകള്‍ 





സഭാ സംവിധാനത്തിലും കാര്യക്ഷമതയുള്ള ഒരു ടീമിനെ 
ഉപയോഗിച്ചാല്‍ നിലവിലുള്ള പോരായ്മകള്‍ പൂര്‍ണ്ണമായി 
പരിഹരിക്കപ്പെടും. 


ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കുമ്പോള്‍ സ്ഥാനാര്‍ത്ഥികളായി 
അഞ്ചു പേര്‍ രംഗത്തുണ്ട്‌ എങ്കില്‍ ഓരോ വോട്ടര്‍ക്കും എല്ലാ 
സ്ഥാനാര്‍ത്ഥികള്‍ക്കും പ്രിഫറന്‍സ്‌ വോട്ട്‌ രേഖപ്പെടുത്താം. 
വോട്ടറുടെ മുന്‍ഗണനാക്രമത്തില്‍ ഒന്നാമത്തെ ആളിന്‌ “1, 
രണ്ടാമത്തെ ആളിന്‌ “2”, മുന്നാമത്തെ ആളിന്‌ “3” എന്നിങ്ങ 
നെയാണ്‌ വോട്ടുകള്‍ രേഖപ്പെടുത്തുന്നത്‌. യോഗത്തില്‍ 
പങ്കെടുക്കുവാന്‍ അര്‍ഹരായ 1000 പ്രതിനിധികള്‍ (total 
yotes) ഉണ്ട്‌ എന്ന്‌ സങ്കല്പിക്കുക. അതില്‍ 900 പേര്‍ യോ 
ഗത്തില്‍ പങ്കെടുത്തു (registered votes) എന്നും അവരില്‍ 
100 പേര്‍ (ബോധപൂര്‍വ്വം ?) വോട്ടെടുപ്പില്‍ നിന്ന്‌ വിട്ടു നിന്നു 
എന്നും കരുതുക. അപ്പോള്‍ 800 പേരാണ്‌ വോട്ടുചെയ്തത്‌ 
(polled votes). നമ്മുടെ നടപടിച്ചട്ടം അനുസരിച്ച്‌ വോട്ടു 
ചെയ്ത 800-ന്റെ പകുതിയിലധികം (4001) പേരുടെ 
വോട്ടാണ്‌ വിജയിക്കുവാന്‍ ആവശ്യമായി വരുന്നത്‌. 100 വോട്ടു 
കള്‍ അസാധുവായി (invalid votes) എന്നും സങ്കല്പിക്കു 
ക. സാധുവായി പരിഗണിച്ച 700 വോട്ടുകളില്‍ (valid votes) 
നിന്ന്‌ 401 വോട്ട്‌ നേടണം. യഥാര്‍ത്ഥത്തില്‍ 351 വോട്ടു നേടുന്ന 
ആള്‍ വിജയിക്കേണ്ടതാണ്‌. ഒന്നും രണ്ടും ്രിഫറന്‍സ്‌ 
വോട്ടുകള്‍ രേഖപ്പെടുത്തുകയും മൂന്നാം വോട്ട്‌ 
രേഖപ്പെടുത്താതെ നാലും അഞ്ചും വോട്ടുകള്‍ 
രേഖപ്പെടുത്തുകയും ചെയ്താല്‍ നമ്മുടെ തെരഞ്ഞെടുപ്പില്‍ 
ആ ബാലറ്റ്‌ അസാധുവായി പരിഗണിക്കും. ഇതും തെറ്റായ 








നടപടിയാണ്‌. ഈ രീതി അവലംബിക്കുമ്പോള്‍ 
അസാധു വോട്ടിന്റെ എണ്ണം ഗണ്യമായി വര്‍ദ്ധി 
ക്കുവാനാണ്‌ സാദ്ധ്യത. യഥാര്‍ത്ഥത്തില്‍ ഒന്നും 
രണ്ടും പ്രിഫറന്‍സ്‌ വോട്ടുകള്‍ സാധുവും നാലും 
അഞ്ചും വോട്ടുകള്‍ മാര്രം അസാധുവുമാണ്‌. 
2004ലെ വൈദിക്രടസ്റ്റി തിരഞ്ഞെടുപ്പില്‍ 487 
വോട്ട്‌ (16%) അസാധുവായി. അതുകൊണ്ട്‌ 
രണ്ടാം റാണ്ടിലാണ്‌ വിജയിയെ നിര്‍ണയിച്ചത്‌. 


ആദ്യ രണ്ടില്‍ വിജയിയെ കണ്ടെത്താന്‍ 
കഴിയാതെ വരുമ്പോള്‍ വോട്ടെണ്ണല്‍ രണ്ടാം 
റാണ്ടിലേക്കു കടക്കും. ആദ്യ റണ്ടില്‍ ഏറ്റവും 
കുറഞ്ഞ വോട്ടു നേടിയ ആളിനെ ഒഴിവാക്കി, 
അയാളുടെ ബാലറ്റ്‌ പേപ്പറിലെ രണ്ടാം മുന്‍ 
ഗണനാ വോട്ടുകള്‍ മറ്റു സ്ഥാനാര്‍ത്ഥികള്‍ക്കു 
കൈമാറിയാണ്‌ രണ്ടാം റാണ്ട്‌ വോട്ടെണ്ണല്‍. 
ഏതെങ്കിലും ഒരു സ്ഥാനാര്‍ത്ഥി പകുതിയി 
ലധികം നേടുന്നതു വരെ വോട്ടെണ്ണല്‍ പ്രകിയ 
തുടരും. 

മേല്‍പ്പട്ട തിരഞ്ഞടുപ്പ്‌ ഇതിലും സങ്കീര്‍ണ 
മാണ്‌. ഇവിടെ വൈദിക-അയ്മേനി പ്രത്യേകം 
ഭൂരിപക്ഷം വേണം. ഹാജരായ വോട്ടര്‍മാരുടെ 
(registered votes) അടിസ്ഥാനത്തിലാണ്‌ 
ക്വോട്ടാ നിശ്ചയിക്കുന്നത്‌. മുകളില്‍ പറയുന്ന ഉദാ 
ഹരണത്തില്‍ 900-ന്റെ പകുതിയിലധികം 
(450+1) പേരുടെ വോട്ടാണ്‌ വിജയിക്കുവാന്‍ ആവ 
ശ്യമായി വരുന്നത്‌. സാധുവായ 700 വോട്ടുകളില്‍ 
451 വോട്ട്‌ നേടുക ശ്രമകരമാണ്‌. ഇതു വൈദി 
ക-അയ്മേനി പ്രത്യേകം നേടുകയും വേണം. 


യോഗത്തില്‍ പങ്കെടുത്തതില്‍ ഗണ്യമായ 
ഒരു ഗ്രൂപ്പ്‌ വോട്ടെടുപ്പ്‌ ബഹിഷ്കരിച്ചാലും വോട്ട്‌ 
അസാധുവാക്കിയാലും അസോസിയേഷന്‍ 
യോഗത്തിന്റെ ഉദ്ദേശ്യംപോലും നടക്കാതെ 
വന്നേക്കാം. 


നിലവിലുള്ള നടപടി ചട്ടത്തില്‍ ചില ഭേദഗ 
തികള്‍ വരുത്തിയാല്‍ ഒന്നാം റാണ്ടില്‍തന്നെ 
വിജയിയെ കണ്ടെത്താം. അതിന്‌ പങ്കെടുത്ത 
ആളുകളുടെയോ ചെയ്ത വോട്ടിന്റെയോ 
എണ്ണത്തിന്റെ 50% പരിഗണിക്കുന്നതിനു പകരം 
സാധുവായ വോട്ടുകളുടെ (valid votes) 50% പരി 
ഗണിച്ചാല്‍ സങ്കീര്‍ണ്ണമായ സാഹചര്യം ഒഴിവാ 
ക്കാം. വിജയിയെ തിരഞ്ഞെടുക്കുന്നതില്‍ ക്വോട്ട 
നിശ്ചയിക്കുന്നതിനുള്ള ഈ സാങ്കേതിക അപാ 
കത ഒഴിവാക്കിയാല്‍ അസോസിയേഷന്‍ യോഗ 
ങ്ങള്‍ കാര്യക്ഷമമായും ഫലപ്രദമായും പൂർത്തീ 
കരിക്കപ്പെടും. 





എപ്രിത 2018 


പാരിതോഷികം 


(14 പാം പേജിന്റെ തുടര്‍ച്ച...) 


അണിയറകളും സജീവം! 
ദൈവം കനിഞ്ഞു നല്‍കിയ പാരിതോഷികങ്ങള്‍ 
ജീവിതത്തില്‍ അവശ്യം വേണ്ടിയിരിക്കുന്നതെല്ലാം 
ദൈവം ദാനമായി നല്‍കുന്നു. അനാവശ്യമായ അധി 
കപ്പറ്റുകള്‍ മാത്രം നാം വലിയ വില കൊടുത്തു 
വാങ്ങുന്നു. ദൈവദൃഷ്ടിയിൽ സുന്ദരമായ വസ്തുക്ക 
ളില്‍ പലതും നമുക്ക്‌ വാങ്ങുവാന്‍ കിട്ടുകയില്ല. “ഉദ 
യവും അസ്തമയവും കാണുവാന്‍ ദൈവം നമ്മെ 
അനുവദിക്കുന്നു. ആകാശത്തിലൂടെ നീന്തുന്ന മേഘ 
ങ്ങള്‍, വനങ്ങള്‍, വയലുകള്‍, പ്രതാപ ശാലിയായ 
സമുദ്രം, കിളികള്‍ നമ്മോട്‌ പാടുന്നത്‌ ഒന്നിനും 
വേണ്ടിയല്ല, വഴിയരികില്‍ വിടര്‍ന്നു നില്‍ക്കുന്ന 
പൂക്കള്‍ കൈ എത്തിച്ചു പറിക്കാം, രാവിന്റെ താരങ്ങള്‍ 
പ്രകാശിക്കുന്ന വിശാലമായ മുറിയിലേക്ക്‌ നിങ്ങള്‍ക്ക്‌ 
പ്രവേശിക്കാം. ഇവയൊക്കെ പണം ചെലവാക്കാതെ 
നമുക്കു കാണാം. ധനികനേക്കാള്‍ സുഖമായി ദരി 
രന്‍ ഉറങ്ങുന്നു. ശീതീകരിച്ച റെസ്റ്റോറന്റിലെ വില 
യേറിയ ഭക്ഷണത്തേക്കാള്‍ രുചിയുള്ളത്‌ ലളിതമായ 
ഭക്ഷണത്തിന്‌, പട്ടണത്തിലെ കൊട്ടാരത്തിനേക്കാള്‍ 
മനസ്സിന്‌ സംതൃപ്തിയും സമാധാനവും കിട്ടുക ഗ്രാമ 
ത്തിലെ കൊച്ചുകുടിലില്‍”. - ജീവിതത്തിന്റെ വഴി 
ത്താരയില്‍ വെളിച്ചം വീശുന്ന “സാന്‍ മിഷേലിന്റെ 
കഥ” ആക്സന്‍ മുന്‍തെ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. 
മനുഷ്യാവതാരം പ്രദാനം ചെയ്ത വിലമതിക്കാത്ത 
പാരിതോഷികങ്ങളാണ്‌ പുനരുത്ഥാനവും സ്വര്‍ഗ്ഗാരോ 
ഹണവും. ആ ഇഷ്ടദാനങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗം നമ്മെയും 
പങ്കാളികളാക്കുന്നു. ആരും തിരിച്ചു വരാത്ത ഒരു 
ആത്മീയ ലോകത്തിലേക്ക്‌ എല്ലാവരും കടന്നുപോ 
കുന്നു. ആരും പറയുന്നില്ല ഞാന്‍ തിരികെ വരുമെ 
ന്ന്‌. എങ്കിലും ഒരാള്‍മാത്രം പറഞ്ഞു. “ഞാന്‍ ആകാശ 
മേഘങ്ങളില്‍ വരുന്നത്‌ നിങ്ങള്‍ കാണും.” (വി. 
മാര്‍ക്കോ. 14:62) അതിനാല്‍ സഭ യാമംതോറും 
ആവര്‍ത്തിച്ച്‌ പ്രഖ്യാപിക്കുന്നു. “മരിച്ചു പോയവരുടെ 
ഉയിര്‍പ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ 
ജീവനുമായി ഞങ്ങള്‍ നോക്കിപ്പാര്‍ക്കുന്നു” “ഈ 
ഭാമീക ലോകത്തില്‍ മാരകമായ രോഗം ബാധിച്ചു 
കിടക്കുന്നവന്‍ അവന്റെ കിടക്ക അവന്‍ അള്‍ത്താര 
യാണ്‌. അവന്റെ മനസ്സിന്റെ നീറുന്ന തേങ്ങലുകള്‍ 
ആരാധനയും - ദൈവമേ അങ്ങയെ കാണുന്നത്‌ ജീവി 
തമാണ്‌. കാണാതിരിക്കുന്നതോ മരണവും. കിഴക്കു 
പടിഞ്ഞാറും അങ്ങേയ്ക്കു സ്തുതി പാടുന്നു.” Rev. 
Posentic O.1.C ഴ്ക 


www.bethelpatrika.org | 16 | 


വര്‍ഗീസ്‌ ജോണ്‍, തോട്ടഷുഴ 


സഭാ ഭരണസംവിധാനങ്ങള്‍ 
ലെച്ചപ്പെടുത്തുന്നതിനുള്ള ചില നിര്‍ദേശങ്ങള്‍ 





മിലങ്കക ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭ 
യുടെ ഭരണ സംവിധാനങ്ങള്‍ മെച്ചപ്പെടുത്തുന്ന 
തിനും കൂടുതല്‍ കാര്യക്ഷമമാക്കുന്നതിനും കടന്നു 
കൂടിയിരിക്കുന്ന ചില അപാകതകള്‍ പരിഹരിക്കു 
ന്നതിനും ഭാവിയില്‍ ഉണ്ടായേക്കാവുന്ന ചില നിയ 
മ-സാങ്കേതിക പ്രശ്നങ്ങള്‍ ഒരു പരിധി വരെ ഒഴി 
വാക്കാനും സഭാഭരണഘടന കൂടുതല്‍ വ്യക്തമാ 
ക്കുന്നതിനും സഹായകമാകാവുന്ന ചില നിർദ്ദേ 
ശങ്ങള്‍ സമര്‍പ്പിക്കുന്നു. 

ഇവയില്‍ പലതും അടിയന്തര സ്വഭാവമു 
ള്ളതാണ്‌. ആ ക്രമത്തില്‍ തന്നെ ഇവ പരിഗണി 
ക്കുകയും പരിഷ്കരിക്കുകയും നടപ്പാക്കുകയും 
ചെയ്യണമെന്ന്‌ അഭ്യര്‍ത്ഥിക്കുന്നു. പരിശുദ്ധ എപ്പി 
സ്കോപ്പല്‍ സുന്നഹദോസ്‌, വര്‍ക്കിംഗ്‌ കമ്മറ്റി, 
അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി, റൂള്‍ കമ്മ 
റ്റി തുടങ്ങിയ സമിതികളുടെ പരിധിയില്‍ വരുന്ന 
വിഷയങ്ങള്‍ അതാതു സമിതികള്‍ നേരിട്ടും 
അല്ലാത്ത വിഷയങ്ങള്‍ റൂള്‍ കമ്മറ്റിയുടെ 
ശുപാര്‍ശകള്‍ സ്വീകരിച്ചും നടപ്പാക്കുന്നതാണ്‌ 
ഉചിതം. 


(1) അസോസിയേഷന്‍ നടത്തുന്ന മലങ്കര 
മെത്രാപ്പോലീത്തായുടെയും കൂട്ടു ട്രസ്തിമാരുടെയും 
മേല്‍പ്പട്ടക്കാരുടെയും തെരഞ്ഞെടുപ്പുകളുടെ 
വോട്ടിംഗ്‌ സ്രമ്പദായം അതേപടി തുടരേണ്ടതാണ്‌. 
മുന്‍കാലങ്ങളില്‍ ചെയ്തിരുന്നതുപോലെ നോട്ടീസ്‌ 
കല്പന അയയ്ക്കുമ്പോള്‍ തന്നെ വോട്ടിംഗ്‌ സ്രമ്പ 
ദായത്തെപ്പറ്റി ആവശ്യമായ ബോധവല്‍ക്കരണം 
നടത്തണമെന്നു മാത്രം. എന്നാല്‍ കരനണ്ടിംഗ്‌ 
നടത്തി വിജയിയെ നിര്‍ണയിക്കുന്ന രീതിയില്‍ ചില 
അപാകതകളുണ്ട്‌. അവ അടിയന്തരമായി പരിഹരി 
ക്കേണ്ടതാണ്‌. ഭാഗ്യവശാല്‍, അന്തിമഫലം 
മാറിപ്പോകത്തക്കവിധം ഗുരുതരമായ കുഴപ്പ 
മൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നു മാത്രം. ഈ 
ലക്കത്തില്‍ ഫാ. ഐപ്പ്‌ പി. സാം എഴുതിയ “മല 
ങ്കര അസോസിയേഷന്‍ ഇനിയും ശ്രദ്ധിക്കാതെ 
പോകുന്ന ചില അപാകതകള്‍” എന്ന ലേഖനം 
കാണുക. 























(ക) ആദ്യമായി മലങ്കര മെത്രാപ്പോലീത്തായു 





ടെയും കൂട്ടു ട്രസ്തിമാരുടെയും തെരഞ്ഞെടുപ്പില്‍ 
കരണ്ടിംഗ്‌ നടത്തുമ്പോഴുള്ള അപാകത വ്യക്ത 
മാക്കാം. 2004 ലെ വൈദിക ട്രസ്റ്റി തെരഞ്ഞെടു 
പ്പിന്റെ കൌണ്ടിംഗില്‍ വന്ന ആശയക്കുഴപ്പം ഉദാഹ 
രണം. ഈ തെരഞ്ഞെടുപ്പില്‍ ഫാ. ഡോ. ഒ. 
തോമസ്‌ ഒന്നാം രണ്ടില്‍ തന്നെ തെരഞ്ഞെ 
ടുക്കപ്പെടേണ്ടതായിരുന്നു. നടപടിചട്ടങ്ങളിലെയും 
വിജ്ഞാപനത്തിലെയും അപര്യാപ്തതയും ഇവ 
തമ്മിലുള്ള പൊരുത്തക്കേടുകളും കാരണം 
കണ്ടിംഗ്‌ അനാവശ്യമായി രണ്ടാം രണ്ടിലേക്ക്‌ 
കടക്കുകയായിരുന്നു. പോള്‍ ചെയ്ത വോട്ടുകളില്‍ 
ഗണ്യമായ ഒരു ഭാഗം (487 = 16%) അസാധു 
വായതിനാല്‍ (Invalid votes) വോട്ടെണ്ണല്‍ പ്രക്രീയ 
സങ്കീര്‍ണ്ണമായി. അതിനാല്‍ പോള്‍ ചെയ്ത 
വോട്ടുകള്‍ക്കു (101160 votes) പകരം സാധുവായ 
വോട്ടുകളെ (Valid votes) മാര്രം അടിസ്ഥാനമാക്കി 
വേണം വിജയിയെ നിര്‍ണയിക്കാനുള്ള കോട്ടാ 
(Quota) നിശ്ചയിക്കേണ്ടത്‌. രാഷ്ര്രപതി - 
ഉപരാഷ്ട്രപതി - രാജ്യസഭാ തെരഞ്ഞെടുപ്പുകള്‍ 
ഉദാഹരണം. അതുപോലെ രണ്ടിലധികം 
സ്ഥാനാര്‍ത്ഥികള്‍ മത്സരിക്കുമ്പോള്‍ അംഗങ്ങളില്‍ 
ബഹുഭൂരിപക്ഷവും ഒന്നാം വോട്ടു മാതം 
ചെയ്താലുള്ള സങ്കീര്‍ണ്ണമായ സ്ഥിതിയും തരണം 
ചെയ്യണം. അതിനുള്ള മാര്‍ഗം നടപടിചട്ടത്തിലും 
വിജ്ഞാപനത്തിലും ഉള്‍പ്പെടുത്തണം. ഈ 
തെരഞ്ഞെടുപ്പില്‍ മുന്‍ഗണനാ വോട്ടുകള്‍ 1, 2, 4, 
5, ... എന്നിങ്ങനെ (കമം തെറ്റിയെഴുതിയാല്‍ 
വിജ്ഞാപനത്തില്‍ പറയുന്നുപോലെ ബാലറ്റ്‌ 
പേപ്പര്‍ പൂര്‍ണ്ണമായി അസാധുവാകുകയില്ല. 1, 2 
വോട്ടുകള്‍ സാധുവും 3, 4, 5, ... അസാധുവും 
ആണ്‌. ഒന്നാം വോട്ട്‌ രേഖപ്പെടുത്തിയില്ലെങ്കില്‍ 
മാത്രമേ ബാലറ്റ്‌ പേപ്പര്‍ പൂര്‍ണ്ണമായി അസാധു 




















വാകുകയുള്ളൂ. 2004-ല്‍ അസാധുവിന്റെ എണ്ണം 


കൂടാന്‍ കാരണം ഈ നിബന്ധനയാണെന്നു 


കരുതുന്നു. 

(2) മേല്‍പ്പട്ട തെരഞ്ഞെടുപ്പില്‍, ഹാജരായ 
അംഗങ്ങളില്‍ ഗണ്യമായ ഒരു ഭാഗം വോട്ടു 
ചെയ്യാതിരിക്കുകയോ പോള്‍ ചെയ്ത വോട്ടുകളില്‍ 





wwwbethelpatrika.org | 17 | 





ഗണ്യമായ ഒരു ഭാഗം അസാധുവാകുകയോ 
ചെയ്താല്‍ തെരഞ്ഞെടുപ്പു പ്രരകീയ സങ്കീര്‍ണ 
മാകും. ഇവിടെയും സാധുവായ വോട്ടുകള്‍ മാത്രം 


എഏപ്രിത 2018 


കാലഹരണപ്പെട്ടെങ്കിലും ഇപ്പോഴും 
നിലവിലിരിക്കുന്ന “മലങ്കര സുറിയാനി 
ക്രിസ്ത്യാനി അസോസിയേഷന്‍ യോഗം കൂടി 








അടിസ്ഥാനമാക്കി വേണം വിജയിയെ 


തെരഞ്ഞെടുപ്പു നടത്തുന്നതു സംബന്ധിച്ച നടപടി 





നിര്‍ണയിക്കാനുള്ള ക്വോട്ടാ (ആനുപാതിക വീതം) 


ചട്ടങ്ങള്‍” കാലോചിതമായി പരിഷ്കരിക്കണം. 





നിശ്ചയിക്കേണ്ടത്‌. ഇതിനായി സഭാഭരണഘടന 
113-0൦ വകുപ്പിലെ “ഹാജരുള്ള” എന്ന വാക്ക്‌ മാത്രം 
നീക്കം ചെയ്താല്‍ മതി. ശേഷം കാര്യങ്ങള്‍ നടപടി 
ചട്ടത്തിലും വിജ്ഞാപനത്തിലും ഉള്‍പ്പെടുത്തി 
യാല്‍ മതിയാകും. കൂടാതെ “എപ്പിസ്കോപ്പാ 
സ്ഥാനികളുടെ തെരഞ്ഞെടുപ്പു സംബന്ധിച്ചുള്ള 
മാനദണ്ഡങ്ങളും നടപടിക്രമവും” ബി 5 (7) ല്‍ 
പറയുന്നതുപോലെ അവസാനഘട്ടത്തില്‍ ശത 
മാനം കൂട്ടി വിജയിയെ നിര്‍ണ്ണയിക്കുന്നത്‌ 
ഗണിതശാസ്ത്രപരമായി ശരിയായ നടപടിയല്ല. 
ഇങ്ങനെ ചെയ്താല്‍ കൂടുതല്‍ വോട്ട കിട്ടിയ ആള്‍ 
പരാജയപ്പെടാനും കുറഞ്ഞ വോട്ട്‌ കിട്ടിയ ആള്‍ 
വിജയിക്കാനും സാധ്യതയുണ്ട്‌. ഒരു വൈദിക 
വോട്ടിന്‌ ഒരു അയ്മേനി വോട്ടിന്റെ ഇരട്ടിയിലധികം 
മൂല്യം (weightage) ഉണ്ടാകും. ഭാഗ്യവശാല്‍ 2008 
ലും 2010 ലും ഇതു സംഭവിച്ചിട്ടില്ലെന്നു മാത്രം. ഈ 
“മാനദണ്ഡങ്ങളും നടപടിക്രമവും” തയ്യാറാക്കുന്ന 
ഘട്ടത്തില്‍ തന്നെ ഈ അപാകതകള്‍ ഞാന്‍ ശ്രദ്ധ 
യില്‍ പെടുത്തിയതാണ്‌. അതുകൊണ്ട്‌ 
വൈദികരുടെയും അയ്മേനികളുടെയും സാധു 
വായ വോട്ടുകളില്‍ പ്രത്യേകം പ്രത്യേകം ഭൂരിപ 
ക്ഷം ലഭിച്ചവരുടെ മാര്തം ആകെ വോട്ട കണ്ടുപടിച്ച്‌ 
ഏറ്റവും കുറവു കിട്ടിയവരെ ഒഴിവാക്കുന്ന 
രീതിയാണ്‌ നല്ലത്‌. ഇതിന്‌ സാധുവായ ബാലറ്റ്‌ 
പേപ്പറുകളുടെ എണ്ണത്തെയോ അതിലെ ആകെ 
വോട്ടുകളുടെ എണ്ണത്തെയോ അടിസ്ഥാനമായി 
സ്വീകരിക്കാവുന്നതാണ്‌. വോട്ടു ര്രമത്തില്‍ 
അവസാനത്തെ ഒന്നിലധികം പേര്‍ക്ക്‌ ഈ വോട്ട്‌ 
തുല്യമായി വന്നാല്‍ കുറഞ്ഞ വൈദിക വോട്ട്‌ 
ലഭിച്ചവരെ ഒഴിവാക്കാം. തുല്യത വീണ്ടും 
തുടര്‍ന്നാല്‍ നറുക്കിട്ട്‌ ഫലം നിര്‍ണയിക്കാം. 
അല്‍പം സങ്കീര്‍ണമാണെങ്കിലും ഏറ്റവും കുറവ്‌ 
വൈദിക വോട്ടും ഏറ്റവും കുറവ്‌ അയ്മേനി 
വോട്ടും ലഭിച്ചവരെ ഒന്നിടവിട്ട നീക്കം ചെയ്യുന്ന 2004 
ജൂണ്‍ 10 വരെ നിലവിലുണ്ടായിരുന്ന രീതിയും 
നല്ലതാണ്‌. ബി 5 (2), ബി 5 (3) എന്നിവയിലും 
ചെറിയ മാറ്റങ്ങള്‍ ആവശ്യമുണ്ട്‌. ഇതോടൊപ്പം 
5-ാം നിര്‍ദേശം കൂടി കാണുക. 












































(2) 1970ല്‍ നടപ്പാക്കി, 1989-ല്‍ ഭേദഗതി ചെയ്ത, 
1997-ല്‍ മുദ്രണം അവസാനിച്ച, 2002-ല്‍ 


അസോസിയേഷനിലെ അംഗസംഖ്യ 1:2 
ആനുപാതത്തില്‍ ആയിരുന്ന കാലത്ത്‌ അന്നത്തെ 
സ്ഥിതിയനുസരിച്ച്‌ തയ്യാറാക്കിയ നടപടിചട്ടങ്ങള്‍, 
2002-ല്‍ ആനുപാതിക പ്രതിനിധ്യം നിലവില്‍ വന്ന 
സാഹചര്യത്തില്‍ അപര്യാപ്തമാണ്‌. 
വ്യക്തതയില്ലാത്ത ഉപവകുപ്പ്‌ (ഭാഗം 5 : വകുപ്പ്‌ 9 : 
ഉപവകുപ്പ്‌ 4) കൂടുതല്‍ വ്യക്തമാക്കണം. മുകളില്‍ 
പറയുന്ന ഒന്നാം നിര്‍ദേശം നടപ്പാക്കാന്‍ നടപടി 
ചട്ടങ്ങളിലെ 2:6:4 ഉം 4:7:2 ഉം ഉപവകുപ്പുകള്‍ 
ഭേദഗതി ചെയ്യണം. ആവശ്യമെങ്കില്‍ ബ്രഹ്മവാര്‍ 
സമൂഹം പോലുള്ള പ്രത്യേക വിഭാഗങ്ങള്‍ക്ക്‌ അവ 
രുടെ സമൂഹത്തില്‍ നിന്നു തന്നെ മേല്‍പ്പട്ടക്കാരെ 
വാഴിക്കാന്‍ അവസരം ഉണ്ടാകുന്ന രീതിയില്‍ 
വേണ്ട ഉപചട്ടങ്ങള്‍ രൂപീകരിക്കണം. 1970-ല്‍ 
നടപടി ചട്ടങ്ങള്‍ പാസ്സാക്കിയതും 1989-ല്‍ ഇതു 








ഭേദഗതി ചെയ്തതും റൂള്‍ കമ്മറ്റിയുടെ 





ശുപാര്‍ശപ്രകാരം മാനേജിംഗ്‌ കമ്മറ്റിയാണ്‌. 





(3) അസോസിയേഷന്‍ യോഗ നടത്തിപ്പിന്‌ 
പൊതുവായ ഒരു നടപടിര്രമം ഉണ്ടാകണം. 








സഭാഭരണഘടന 127-ഠം വകുപ്പനുസരിച്ച്‌ 
മാനേജിംഗ്‌ കമ്മറ്റി പാസ്സാക്കുന്ന 


ഭരണഘടനാഭേദഗതികള്‍ക്ക്‌ എതിരായോ 
അനുകൂലമായോ പ്രമേയങ്ങള്‍ വന്നാല്‍ എങ്ങനെ 
കൈകാര്യം ചെയ്യണമെന്ന്‌ ആര്‍ക്കും നിശ്ചയമില്ല. 
അതുകൊണ്ട്‌ ഇക്കാരൃത്തിനെങ്കിലും 
അത്യാവശ്യമായും ഒരു നടപടിക്രമം ഉണ്ടാകണം. 
2012 മാര്‍ച്ച്‌ ഏഴിനു കൂടിയ അസോസിയേഷന്‍ 
യോഗത്തില്‍ 1967, 2006, 2011 വര്‍ഷങ്ങളിലെ 
ഭരണഘടനാ ഭേദഗതികള്‍ പാസ്സാക്കാനായി ഡോ. 
എം. കുര്യന്‍ തോമസും ഞാനും ചേര്‍ന്ന്‌ ഒരു 
്രമേയം നല്‍കിയിട്ട്‌ യാതൊരു നടപടിയും 
ഉണ്ടായില്ല. 2011 ലെ ഭരണഘടനാ ഭേദഗതികള്‍ 
ഭാഗികമായോ പൂര്‍ണ്ണമായോ നിരാകരിക്കുന്ന 
ഏതാനും പ്രമേയങ്ങള്‍ വന്നത്‌ ഒരു 
നടപടിക്രമത്തിന്റെ അനിവാര്യത വര്‍ദ്ധിപ്പിക്കുന്നു. 
മാനേജിംഗ്‌ കമ്മറ്റിയുടെ അംഗസംഖ്യ 159-ല്‍ 174 
ആയി വര്‍ദ്ധിപ്പിക്കുന്നതിനെതിരായും പ്രമേയം 
വന്നതായി അറിയുന്നു. അഭിവന്ദ്യ തോമസ്‌ മാര്‍ 
തീമോത്തിയോസ്‌ മ്മെതാപ്പോലീത്തായുടെ 
നിയുക്ത കാതോലിക്കാ സ്ഥാനത്തേക്കുള്ള 1992 


wwwbethelpatrika.org | 18 | 





10ലെ 


സെപ്റ്റംബര്‍ തെരഞ്ഞെടുപ്പ്‌ 
സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രമേയം 2004 ജൂണ്‍ 10ലെ 
അസോസിയേഷന്‍ യോഗത്തില്‍ കൊണ്ടുവരാന്‍ 
ഞങ്ങള്‍ ശ്രമിച്ചതു വിജയിച്ചിരുന്നെങ്കില്‍ 2006 ലെ 
വ്യവഹാരവും അനിശ്ചിതാവസ്ഥയും ഒഴിവാക്കാന്‍ 
കഴിയുമായിരുന്നു എന്നുള്ള വസ്തുതയും ഈ 
അവസരത്തില്‍ സ്മരിക്കുന്നു. (ഞങ്ങള്‍ അന്ന്‌ 
അസോസിയേഷന്‍ അംഗങ്ങളല്ലാത്തതിനാല്‍ 
അംഗങ്ങളെക്കൊണ്ട്‌ അവതരിപ്പിക്കാനാണ്‌ ശ്രമി 
ചത്‌). അസോസിയേഷന്‍ തെരഞ്ഞെടുപ്പു നടപടി 
ചട്ടങ്ങള്‍ ആറാം ഭാഗം പത്താം വകുപ്പ്‌ ഒന്നാം 
ഉപവകുപ്പ്‌ (6:10:1) ഇത്തരം പ്രമേയങ്ങളെ തട 
യുന്നു. ഈ വകുപ്പ്‌ ഫലത്തില്‍ സഭാഭരണഘടന 
127-ഠ0ം൦ വകുപ്പ്‌ അസോസിയേഷനു നല്‍കുന്ന 
അവകാശത്തെ നിഷേധിക്കുന്നതായി ഭവിക്കുന്നു. 
അതുകൊണ്ട്‌ പ്രമേയങ്ങള്‍ നിരാകരിക്കുന്നത്‌ വ്യവ 
ഹാരത്തിലേക്കു നയിക്കാനും സാദ്ധ്യതയുണ്ട്‌. 1965 
വരെ അസോസിയേഷന്‍ യോഗത്തില്‍ 
പ്രമേയങ്ങളും എതിര്‍ പ്രമേയങ്ങളും ചര്‍ച്ചകളും 
ഉണ്ടായിരുന്നു. നിയ്രന്തിതവും പരിമിതവുമായ 
രീതിയില്‍ ഇത്‌ അനുവദിക്കുന്നതിനെപ്പറ്റി 
ചിന്തിക്കേണ്ടതാണ്‌. 


(4) മലങ്കര അസോസിയേഷന്‍ യോഗ നടപടി 
കളുടെ മിനിറ്റ്‌സ്‌ യോഗത്തിനു ശേഷം ആദ്യം 
കൂടുന്ന മാനേജിംഗ്‌ കമ്മറ്റിയില്‍ അവതരിപ്പിക്കുന്ന 
പതിവ്‌ ഇപ്പോഴുമുണ്ടെന്നു കരുതുന്നു. അതിന്റെ 
printed copy മാനേജിംഗ്‌ കമ്മറ്റിയംഗങ്ങള്‍ക്ക്‌ 
നല്‍കുന്നതു നല്ലതാണ്‌. അടുത്ത മലങ്കര 
അസോസിയേഷന്‍ യോഗത്തില്‍ ഈ മിനിറ്റ്സ്‌ 
അവതരിപ്പിക്കുകയും വേണം. 

















(5) സഭാഭരണഘടനയില്‍ ആവശ്യമായ ഭേദഗ 
തികള്‍ വരുത്തണം. മലങ്കരസഭയില്‍ ഐക്യ 
ത്തിനുള്ള സാധ്യത ഇനിയുമുള്ളതിനാല്‍ സമഗ്ര 
മായ ഭേദഗതികള്‍ക്ക്‌ ഇപ്പോള്‍ ശ്രമിക്കരുത്‌. 
വ്യവഹാരം തുടരുന്നതിനാല്‍ പ്രത്യേകിച്ച്‌ 1, 2, 3, 
4, 5, 101, 114, 118 വകുപ്പുകളില്‍ തല്‍ക്കാലം ഭേദഗതി 
വരുത്തുന്നത്‌ അപകടമാണ്‌. അതുകൊണ്ടു തന്നെ 
സഭയുടെ പേരോ സഭയുടെ പ്രധാന മേലദ്ധ്യ 
ക്ഷന്റെ സ്ഥാനപ്പേരോ പരിഷ്കരിക്കുന്നതിനു സമ 
യമായിട്ടില്ല. മുകളില്‍ പറയുന്ന നിര്‍ദേശം (1 ബി) 
നടപ്പാക്കാന്‍ ഭരണഘടന 113-ാം വകുപ്പിലെ 
“ഹാജരുള്ള” എന്ന വാക്ക്‌ നീക്കം ചെയ്യണം. 
സിനഡ്‌ സെക്രട്ടറിയ്ക്ക്‌ ഭരണഘടനാപരമായ 
പദവി നല്‍കണം. അസോസിയേഷന്‍ സെക്രട്ടറി 
യുടെ തെരഞ്ഞെടുപ്പില്‍ നോമിനേറ്റഡ്‌ അംഗ 














എപ്രിത 2018 


ങ്ങളുടെ വോട്ടവകാശത്തെപ്പറ്റി വ്യക്തത വേണം. 
വോട്ടവകാശം ഉണ്ടെങ്കില്‍ /ഇല്ലെങ്കില്‍ ആ കാര്യം 
ഭരണഘടനയില്‍ വ്യക്തമാക്കണം. 2006, 2011 വര്‍ഷ 
ങ്ങളില്‍ സഭാഭരണഘടന ഭേദഗതി ചെയ്തിട്ടും 
ഇത്രയും സംവാദമുണ്ടായ ഈ വിഷയത്തില്‍ ഒരു 
അന്തിമ തീര്‍പ്പുണ്ടാക്കാതെ പോയത്‌ ശരിയായില്ല. 
ഇടവക മാനേജിംഗ്‌ കമ്മറ്റിയില്‍ സ്ഥാനമൊഴിയുന്ന 
സെക്രട്ടറിയെയും ഉള്‍പ്പെടുത്തണം. (മലങ്കര സഭാ 
മാസിക 2012 മാര്‍ച്ച്‌ ലക്കം പേജ്‌ 19, 23, 24 കാണു 
ക). വനിതകള്‍ക്ക്‌ ഇടവക തലത്തിനു മുകളില്‍ 
പങ്കാളിത്തം നല്‍കാനുള്ള പരിപാടി അഞ്ചു 
വര്‍ഷത്തേക്ക്‌ മാറ്റിവയ്ക്കണം. ഇടവക തലത്തിലെ 
പങ്കാളിത്തം അവലോകനം ചെയ്യാനുള്ള അവസരം 
ലഭിച്ചിട്ട്‌ മാര്തം ഈ കാര്യം ആലോചിച്ചാല്‍ 
മതിയാകും. 





(6) മേല്‍പ്പട്ട തെരഞ്ഞെടുപ്പിന്‌ നിലവിലുള്ളതു 
പോലെ കൂട്ടു ഗ്രസ്ത്രികള്‍, അസോസിയേഷന്‍ 
സ്രെകട്ടറി, മ്മരെതാസന സ്രെകട്ടറി, 
അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മറ്റി, മൈതാസന 
കൌണ്‍സില്‍ തുടങ്ങി സഭയിലെ എല്ലാ 
തെരഞ്ഞെടുപ്പുകള്‍ക്കും ഒരു “മാനദണ്ഡങ്ങളും 
നടപടിക്രമവും” ഉണ്ടാകണം. ഓരോ സ്ഥാനി 
യ്ക്കും കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കണം. 
സ്ഥാനാര്‍ത്ഥികളുടെ പണച്ചെലവിനു നിയന്ത്രണം 
വേണം. അവര്‍ സമര്‍പ്പിക്കുന്ന നാമനിര്‍ദേശ പ്രതി 
കകളുടെ എണ്ണം നിയ്രത്രിക്കണം. ഏറ്റവും 
കുറഞ്ഞത്‌ സ്ഥാനാര്‍ത്ഥികള്‍ക്കും വോട്ടര്‍മാര്‍ക്കും 
പൊതുവായ ഒരു പെരുമാറ്റചട്ടം ഉണ്ടാകണം. 

















കൂടുതല്‍ അര്‍ഹതയും യോഗൃതയുമുള്ളവര്‍ 
തെരഞ്ഞെടുക്കപ്പെടാന്‍ ഇതു സഹായിക്കും. 
കാലം കഴിയുന്തോറും കാര്യവിവരമുള്ള അംഗ 
ങ്ങളുടെ എണ്ണം സമിതികളില്‍ കുറഞ്ഞുവരു 
ന്നതായി കാണുന്നു. രാഷ്ട്രീയ ശൈലിയിലുള്ള 
തെരഞ്ഞെടുപ്പ്‌ സഭയ്ക്ക്‌ ദോഷം ചെയ്യുന്നുണ്ട്‌. 
വീടു സന്ദര്‍ശിച്ചുള്ള വോട്ടു പിടുത്തം നിരോ 





ധിക്കണം. ആത്മാര്‍ത്ഥതയും അറിവും കഴിവുമു 


ള്ളവര്‍ രംഗത്തുവരാത്തതിനും വരുന്നവര്‍ പരാജയ 


പ്പെടുന്നതിനും മുഖ്യ കാരണം ഇതാണ്‌. മുന്‍ കാല 
ങ്ങളില്‍ ഒരാളെ സ്ഥാനാര്‍ത്ഥിയാക്കുകയായിരുന്നു; 
ഇപ്പോള്‍ എല്ലാവരും സ്വയം സ്ഥാനാര്‍ത്ഥിയാകു 
ക്യാണ്‌. സഭയെ ഒരു സാമുദായിക സംഘടനയായി 
കാണാന്‍ പാടില്ലല്ലോ. “ബഥേല്‍ പത്രിക” 2012 ജനു 
വരി ലക്കത്തിലെ ലേഖനങ്ങള്‍ (പേജ്‌ 5, 1 - 17) 
ശ്രദ്ധേയമാണ്‌. (തുടരും...) 


wwwbethelpatrika.org | 19 | 


ലേഖനം 


അഡ്വ. പി. വി. വര്‍ഗീസ്‌, പുവത്തിനാല്‍ 


ഉുന്നോരി കോര്‍പ്പറേഷനും 
ക്രസ്തല വിഭാഗവും 


സര്‍ക്കാര്‍ ജോലിയിലെ സംവരണം സംബ 
ന്ധിച്ച ധാരാളം ചര്‍ച്ചകള്‍ നടക്കുന്ന ഒരു കാലഘ 
ട്ടുമാണ്‌ ഇപ്പോഴത്തേത്‌. ഇന്ത്യന്‍ ഭരണഘടന 16-0൦ 
വകുപ്പ്‌ 1 മുതല്‍ 3 വരെയുള്ള ഉപവകുപ്പുകളില്‍ 
സര്‍ക്കാര്‍ ജോലിക്ക്‌ ജാതിമതപരമായ യാതൊരു 
വിവേചനവും പാടില്ലെന്നു പറയുന്നു. എന്നാല്‍ 
4-ാം ഉപവകുപ്പില്‍ ദളിതര്‍ക്കോ, മറ്റേതെങ്കിലും 
പിന്നോക്ക വിഭാഗത്തിനോ നല്‍കുന്ന സംവരണ 
ത്തിന്‌ മേല്‍പറഞ്ഞ 3 ഉപവകുപ്പുകള്‍ ബാധകമ 
ല്ലായെന്നു പറയുന്നു. ഭരണഘടനയുടെ 16 (4)-ാ൦ 
വകുപ്പിന്റെ പരിരക്ഷയിലാണ്‌ ഇപ്പോള്‍ സര്‍ക്കാര്‍ 
ജോലിയില്‍ ദളിതര്‍ക്കും മറ്റു പിന്നോക്ക വിഭാഗ 
ങ്ങള്‍ക്കും സംവരണം നല്‍കി വരുന്നത്‌. ചില 
സംസ്ഥാനങ്ങള്‍ 67 ശതമാനവും 80 ശതമാനം 
വരെയും ദളിതര്‍ക്കും പിന്നോക്ക വിഭാഗക്കാര്‍ക്കു 
മായി സവരണം നല്‍കിയെങ്കിലും അതെല്ലാം 
അസാധുവാക്കിക്കൊണ്ട്‌ സംവരണം യാതൊരു 
കാരണവശാലും 50 ശതമാനത്തില്‍ അധികം 
വര്‍ദ്ധിക്കരുതെന്ന്‌ സുപ്രീംകോടതിയുടെ വിധിയു 
ണ്ടായി. കേന്ദ്ര ഗവണ്‍മെന്റ്‌ ഇപ്പോള്‍ നല്‍കി 
വരുന്ന സംവരണം താഴെ പറയുന്ന പ്രകാരമാണ്‌. 

എസ്‌. സി. 15%, എസ്‌. ടി. 7.5%, ഒ. ബി. സി. 
(മറ്റു പിന്നോക്ക വിഭാഗങ്ങള്‍) 27% ആകെ 49.5%. 
കേരള സര്‍ക്കാര്‍ ഇപ്പോള്‍ നല്‍കി വരുന്ന സംവ 
രണം താഴെ പറയും പ്രകാരമണ്‌. 

എസ്‌. സി. 8%, എസ്‌. ടി. 2%, ഈഴവ 14%, 
മുസ്ലീം 12%, ലത്തീന്‍ കത്തോലിക്കര്‍ 4%, ആംഗ്ലോ 
ഇന്ത്യന്‍ 2%, ഹിന്ദു നാടാര്‍ 2%, പരിവര്‍ത്തിത 
ക്രൈസ്തവര്‍ 1%, വിശ്വകര്‍മ്മ 3%, ധീരവ 1%, മറ്റു 
പിന്നോക്കക്കാര്‍ 3%, ആകെ 50% 

ദളിതരും മറ്റ്‌ പിന്നോക്ക വിഭാഗക്കാരും സാമ്പ 
ത്തികമായി എത്ര ഉന്നത നിലയിലായാലും മേല്‍പ്പ 
റഞ്ഞ സംവരണത്തിന്‌ അര്‍ഹതയുണ്ട്‌. അതിനാല്‍ 
സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലല്ല 
സാമ്പത്തിക അടിസ്ഥാനത്തിലാണ്‌ ഏര്‍പ്പെടുത്തേ 
ണ്ടത്‌ എന്ന്‌ എന്‍. എസ്‌. എസ്സും മറ്റു മുന്നോക്ക 
വിഭാഗക്കാരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടി 
രിക്കുകയായിരുന്നു. ദളിതര്‍ക്കും മറ്റു പിന്നോക്ക 





വിഭാഗക്കാര്‍ക്കും മേല്‍പറഞ്ഞ സംവരണം 
കൂടാതെ അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേക 
കോര്‍പ്പറേഷനുകളുണ്ട്‌. മുന്നോക്ക വിഭാഗക്കാര്‍ക്ക്‌ 
സംവരണവുമില്ല കോര്‍പ്പറേഷനുമില്ല എന്ന അവ 
സ്ഥയിലായിരുന്നു. അതിനാലാണ്‌ 2012ല്‍ കേരള 
സംസ്ഥാന മുന്നോക്ക സമുദായ വികസന കോര്‍പ്പ 
റേഷന്‍ രൂപീകരിച്ചത്‌. (സമുന്നതി എന്നാണ്‌ ചുരു 
ക്കപ്പേര്‌) ആ കോര്‍പ്പറേഷന്റെ ആദ്യത്തെ 
ചെയര്‍മാന്‍ ശ്രീ. ആര്‍ ബാലകൃഷ്ണപിള്ളയും. 
പിന്നീട്‌ ശ്രീ. പ്രയാര്‍ ഗോപാലകൃഷ്ണനും ആയി 
രുന്നു. ഇപ്പോള്‍ അഡ്വ. ബി. രാജശേഖരനാണ്‌ 
ചെയര്‍മാന്‍. കോര്‍പ്പറേഷന്‍ ഡയറക്ടര്‍ 
ബോര്‍ഡില്‍ ചെയര്‍മാന്‍ ഉള്‍പ്പെടെ 10 അംഗങ്ങള്‍ 
ഉണ്ട്‌. അതില്‍ 9 പേര്‍ ഹിന്ദു വിഭാഗത്തില്‍ നിന്നും 
ഒരാള്‍ ക്രൈസ്തവ വിഭാഗത്തില്‍ നിന്നുമാണ്‌. 

ഈ കോര്‍പ്പറേഷനില്‍ നിന്നും പ്രധാനമായും 
ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗങ്ങളും അവയുടെ 
ജനസംഖ്യയും ഇപ്രകാരമാണ്‌. 

നായര്‍ 1%, ബ്രാഹ്മണര്‍ 1%, ക്രൈസ്തവര്‍ (ല 
ത്തീന്‍ കത്തോലിക്കര്‍ ഒഴികെ) 13% 

മുന്നോക്ക വിഭാഗങ്ങള്‍ക്ക്‌ മുന്നോക്ക കോര്‍പ്പ 
റേഷനില്‍ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങള്‍ 
താഴെ പറയുന്നവയാണ്‌. 
1. വിദ്യാസമുന്നതി: സ്കോളര്‍ഷിപ്പുകള്‍, മത്സര 
പരീക്ഷാ പരിശലന സഹായ പദ്ധതി, മെഡിക്കല്‍ / 
എഞ്ചിനീയറിംഗ്‌ പ്രവേശന പരീക്ഷാ സഹായ 
പദ്ധതി, ബാങ്ക്‌ /പി. എസ്‌. സി./യു. പി. എസ്‌. സി/ 
മറ്റു മത്സര പരീക്ഷകള്‍ക്കുള്ള പരിശീലന 
സഹായ പദ്ധതി, സിവില്‍ സര്‍വ്വീസസ്‌ പരിക്ഷാ 
പരിശീലന സഹായ പദ്ധതി. 
2, സംരംഭ സമുന്നതി: സ്വയംസഹായ സംഘ 
ങ്ങള്‍ക്കും കൂട്ടുത്തരവാദിത്ത സംഘങ്ങള്‍ക്കുമുള്ള 
ധനസഹായ പദ്ധതി 
3. നൈപുണ്യ സമുന്നതി: യുവജനങ്ങളുടെ 
തൊഴില്‍പരമായ അഭിരുചി കണ്ടെത്തി പരിശീല 
നവും പ്ലേയ്സ്മെന്റും നല്‍കുന്ന പദ്ധതി. 
4. സംരംഭ സമുന്നതി: കാര്‍ഷിക, ചെറുകിട വ്യവ 
സായ വായ്പാ പദ്ധതി 

വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസം പൂര്‍ത്തിയാ 
യവര്‍ക്കു തൊഴിലിനുമുള്ള മേല്‍പറഞ്ഞ സഹായ 
പദ്ധതികള്‍ അര്‍ഹരായവര്‍ അതു നേടിയെടുക്കു 
ന്നതിനു ശ്രമിക്കേണ്ടതാണ്‌. 

കോര്‍പ്പറേഷന്റെ ഫോണ്‍: 0471-2311215, 


Email: kswcfc@ gmail.com, Website: 
www.Kswcfc.org. ളം 
Bn 


www bethelpatrika.org | 20 | 


ലേഖനം 


ഫാ. ഡോ. ഫിലിക്സ്‌ യോഹന്നാന്‍ തട്ടാശ്നേരിൽ 


എത്രയോ സന്ദര്‍ഭങ്ങളില്‍ നേരിട്ടിട്ടുള്ള ഒരു 
ചോദ്യമാണ്‌ “തിരുമേനി എവിടെയാ... 
ഇവിടുണ്ടോ.... അതോ ബറോഡയിലാണോ?” ഈ 
കഴിഞ്ഞ ഈസ്റ്ററിനു ശേഷം നേരിട്ട ചോദ്യമായ 
“ഹാശാ ആഴ്ച അച്ചന്‍ എവിടെയായിരുന്നു” എന്ന 
തിന്‌ നല്‍കിയ ഉത്തരം “ബറോഡ്‌ എന്നായിരു 
ന്നു.അതിന്റെ പ്രതികരണം “ഓഹോ.......അപ്പോള്‍ 
അപ്പച്ചനോടൊപ്പം ആയിരുന്നോ.....? അതേ.... 
അതേ.... ബറോഡയില്‍” 

സത്യത്തില്‍ എന്നാണ്‌ “ബറോഡ” എന്ന വാക്ക്‌ 
കേള്‍ക്കാന്‍ തുടങ്ങിയത്‌? മോദിയുടെ മോഡിയില്‍ 
ഗുജറാത്തും ബറോഡയും വാര്‍ത്തകളില്‍ നിറയു 
ന്നതിനും എര്രയോ കൊല്ലങ്ങള്‍ക്ക്‌ മുന്‍പേ 
ബറോഡയെപറ്റി കേട്ടിരിക്കുന്നു.എന്നാല്‍ ആ 
മണ്ണില്‍ കാലുകുത്തുവാന്‍ കാലങ്ങള്‍ ഏറെ എടു 
ത്തു. ആ യാത്ര കേവലം ഒരു യാത്ര ആയിരുന്നി 
ല്ല.യാത്രകള്‍,നമ്മെ ചിലതൊക്കെ അറിയിക്കു 
വാനും ചിലരെയൊക്കെ മനസ്സിലാക്കുവാനും ഉള്ള 
മുഖാന്തിരങ്ങളാകും. എത്രയോ ദൂരങ്ങള്‍, എത്ര 
യോ നാളുകള്‍ ആത്മീയ പിതാവിനോടൊപ്പം യാത്ര 
കള്‍ ചെയ്തു എങ്കിലും ബറോഡയെയും പിതാ 
വിനെയും കൂടുതല്‍ ആഴത്തില്‍ അറിയുവാന്‍ ഇട 
യാക്കിയത്‌ ഈ യാത്ര ആയിരുന്നു. 

നാം കേട്ടറിഞ്ഞ “അഛേദിന്‍' ഒന്നും ബറോഡ 
റെയില്‍വേ പരിസരത്തോ വഴിത്താരകളിലോ 
പ്രതീക്ഷിക്കരുത്‌. പക്ഷെ ഉയര്‍ന്ന ജീവിത നില 
വാരമുള്ള നമ്മുടെ നാട്ടില്‍ അര്ര എളുപ്പത്തി 
ലൊന്നും കണ്ടുപിടിക്കാന്‍ സാദ്ധ്യതയില്ലാത്ത ഒരു 
കാര്യം ആ നാടിന്റെ “നല്ല നാളുകള്‍ക്ക്‌” കാരണ 
മാകുന്നുണ്ട്‌ എന്ന്‌ പറയാതെ വയ്യ. എന്താണെന്ന്‌ 
ആയിരിക്കും “ഗട്ടര്‍”. “ഗട്ടര്‍” ഇല്ലാതെ റബ 
റൈസ്ഡ്‌ ചെയ്ത റോഡുകളിലൂടെ നഗരങ്ങളില്‍ 
മാതമല്ല ഗ്രാമങ്ങളിലും സഞ്ചരിക്കാന്‍ പറ്റും 
എന്നും ഈ യാത്ര നമ്മെ പഠിപ്പിക്കും. ചെങ്ങന്നൂര്‍ 
മൊത്തത്തില്‍ വികസിച്ചു കിടക്കുന്നു എന്ന്‌ പറ 
യുമ്പോഴും നഗരസഭയ്ക്കുള്ളിലെ “ഗട്ടര്‍” ഇല്ലാത്ത 
റോഡ്‌ എന്നത്‌ എം.സി.റോഡ്‌ മാത്രമാണെന്നത്‌ 
നമ്മുടെ വികസനത്തിന്റെ പൊയ്മുഖത്തെ തുറന്നു 
കാണിക്കുന്ന കാര്യങ്ങളില്‍ ഒന്നുമാത്രം. 

ബറോഡയില്‍ നിന്ന്‌ ഏകദേശം 50-60 
കിലോമീറ്റര്‍ ദൂരമുള്ള ഹലോള്‍ എന്ന ഗ്രാമത്തി 
ലേക്കാണ്‌ യാത്ര. അവിടെ എത്തിച്ചേരുന്നതിനും 
മുമ്പേ തന്നെ മനസ്സില്‍ എത്തിചേര്‍ന്നതും, എത്തി 
കഴിഞ്ഞപ്പോള്‍ മനസ്സിന്റെ ഉള്ളില്‍ നിന്ന്‌ പുറത്തു 


എവിടയോ... 
ഡയല? 


ചാടിയ ചോദ്യം ഇതായിരുന്നു: “അഭി. പിതാവ്‌ 
എങ്ങനെ ഇവിടെ വന്നു? എന്തിന്‌ ഈ ഗ്രാമത്തില്‍? 
സഭയുടെ അതിരുകള്‍ വിശാലമാകുന്നു 
പാശ്ചാത്യ മിഷണറിമാര്‍ പള്ളികളോടൊപ്പം 
പളളിക്കൂടങ്ങള്‍ (സ്കൂള്‍) തുടങ്ങിയത്‌ പില്‍ക്കാ 
ലത്ത്‌ സാമൂഹിക നവോത്ഥാനത്തിന്‌ കാരണമാ 
യിത്തീര്‍ന്നു എന്നത്‌ കേരളചരിത്രം. നൂറ്റാണ്ടു 
കള്‍ക്കപ്പുറം കേരളത്തില്‍ നിന്ന്‌ ഉന്നത പഠനത്തി 
നായി ബറോഡ എം. എസ്‌. യൂണിവേഴ്‌സിറ്റിയില്‍ 
എത്തി ചേര്‍ന്ന പുത്തന്‍കാവുകാരന്‍ കെ.റ്റി. 
തോമസ്‌ എന്ന വിദ്യാര്‍ത്ഥി പിന്നീട്‌ ഗുജറാത്തിലെ 
ഗ്രാമങ്ങളില്‍ സ്കൂളുകള്‍ പണിതുയര്‍ത്തി അതി 
നുള്ളില്‍ പള്ളികൂടി പണിത്‌ സഭയുടെ അതിരുകള്‍ 
വിശാലമാക്കി സഭാവിശ്വാസികള്‍ ആരും ഇല്ലാത്ത 
(ഒരു മലയാളിപോലും ഇല്ലാതിരുന്ന), ഗ്രാമങ്ങളില്‍ 
സ്കൂളുകള്‍ സ്ഥാപിച്ച്‌ പിന്നീട്‌ അവിടെ സഭയുടെ 
ആരാധനാഗീതങ്ങള്‍ ഉയരുന്നതിന്‌ മുഖാന്തരമായെ 
ങ്കില്‍ ആ ദീര്‍ഘവീക്ഷണത്തെ എത്ര അഭിനന്ദി 
ച്ചാലും മതിയാവുകയില്ല. ഗുജറാത്തിലെ ഗ്രാമ 
ങ്ങള്‍ക്ക്‌ അറിവിന്റെ വെളിച്ചം പകര്‍ന്നുകൊടുക്കുക 
വഴി സഭയുടെ അതിരുകള്‍ വിശാലമാക്കാന്‍ എത്ര 
മാര്തം ത്യാഗങ്ങള്‍ അഭി.പിതാവ്‌ അനുഭവിച്ചു 
എന്നത്‌ കേട്ടറിയേണ്ടതല്ല മറിച്ച്‌ നേരിട്ടറിയുക 
തന്നെ വേണം. 
മതപരിവര്‍ത്തനം അല്ല മനഃപരിവര്‍ത്തനം: - 
വി. മത്തായി 5:16 ഇപ്രകാരം യേശുതമ്പുരാന്‍ 
പഠിപ്പിക്കുന്നു: “അങ്ങനെതന്നെ മനുഷ്യര്‍ നിങ്ങ 
ളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്‌, സ്വര്‍ഗ്ഗസ്ഥനായ 
നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനു 
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്‍പില്‍ പ്രകാശി 
ക്കട്ടെ്‌”. ഒരാളെ സ്വന്തം സമുദായത്തിലേക്ക്‌ 
ചേര്‍ത്ത്‌ സമുദായത്തിന്റെ കരുത്ത്‌ വര്‍ദ്ധിപ്പിക്കു 
ന്നതിനേക്കാള്‍ മഹത്തരവും ശ്രേഷ്ഠവും അത്രേ 
ഒരു സമൂഹം നമ്മുടെ നന്മ പ്രവ്യത്തികള്‍ കണ്ടിട്ട്‌ 
ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്‌.നന്മകള്‍ മറ്റുള്ള 
വര്‍ക്ക്‌ ചെയ്യാന്‍ നന്മയുള്ള ഒരു മനസ്സുണ്ടാകണം. 
ഗുജറാത്തിലെ പിന്നോക്ക ഗ്രാമങ്ങളുടെ വളര്‍ച്ചയും 
പുരോഗതിയും തന്റെ ഉയര്‍ച്ചയേക്കാള്‍ ആ സമൂ 
ഹത്തിന്റെ വളര്‍ച്ചയായി മാറുമ്പോള്‍ സ്വര്‍ഗ്ഗീയ 
പിതാവിനെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യരുടെ 


www bethelpatrika.org | 21 | 





എണ്ണം വര്‍ദ്ധിക്കുന്നു. നാമമാത്രമായ സാഹചര്യ 
ങ്ങളില്‍ നിന്ന്‌ വരുന്ന കുട്ടികള്‍ക്ക്‌ കേരളത്തിലെ 
പല സ്കൂളുകളിലും ലഭ്യമാകാത്ത പഠനസൌക 
ര്യങ്ങളും,മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളും,പാഠ്യേതര വിഷയ 
ങ്ങളിലുള്ള പ്രോല്‍സാഹനവും വിശാലമായ 
ക്യാമ്പസും പുതിയ ഒരു ലോകം തുറക്കുന്നു.ആ 
കെട്ടിടങ്ങളും അവയ്ക്ക്‌ ഉള്‍വശവും ഉള്ളിലുള്ള 
വരും ഒരുക്കുന്ന പ്രതീകങ്ങളും മാതൃകകളും 
ക്രിസ്തീയ വിശ്വാസങ്ങളില്‍ അടിയുറച്ച്‌ നില്‍ക്കു 
മ്പോള്‍ തന്നെ ഭാരതീയ സംസ്ക്കാരത്തിന്റെ 
പൈതൃകങ്ങളും ചോര്‍ന്ന്‌ പോകാതെ സംരക്ഷി 
ക്കുന്നു എന്നത്‌ ശ്രദ്ധിക്കപ്പെടേണ്ടത്‌ തന്നെയാണ്‌. 

ചാപ്പലും ബോര്‍ഡും:- ഓരോ സ്കൂളിനു 
ള്ളിലും ഒരു ചാപ്പലുണ്ടാകും.ആ ചാപ്പലുകള്‍ 
ഓര്‍ത്തഡോക്‌സ്‌ പാരമ്പര്യവും ആരാധനാ ശൈ 
ലിയും ഗുജറാത്തിലെ ഗ്രാമങ്ങളില്‍ സജീവമാക്കി 
നിര്‍ത്തുന്നു.സഭാവക സ്കൂളുകളില്‍ ഒരു പ്രാര്‍ത്ഥ 
നാലയം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന്‌ ഈ 
സ്കൂളുകള്‍ വിളിച്ചുപറയുന്നു. ബേസില്‍ ട്രസ്റ്റിന്റെ 
കീഴില്‍ ഗുജറാത്തിലുളള ഈ സ്‌കൂളുകള്‍ അതാത്‌ 
വര്‍ഷങ്ങളില്‍ 10,12 ക്ലാസുകളില്‍ ഉന്നതവിജയം 
നേടിയ വിദ്യാര്‍ത്ഥികളുടെ പേരും പേര്‍സന്റേജും 
മാത്രമല്ല സ്‌കൂളിന്റെ മൊത്തത്തിലുള്ള വിജയശ 
തമാനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 
ബോര്‍ഡുകള്‍ പ്രത്യക്ഷത്തില്‍ ഓരോ സ്കൂളി 
ന്റെയും നിലവാരം മനസ്സിലാക്കാന്‍ ഇടയാക്കുന്നു 
എന്നത്‌ ആ സ്‌കൂളുകളുടെ മികച്ച നിലവാരത്തിന്റെ 
സാക്ഷ്യപ്രതമാകുമ്പോള്‍ തന്നെ അഭി.പിതാവിന്റെ 
അപാരമായ ധൈര്യത്തിന്റെയും ആ സ്ഥാപനങ്ങ 
ളുടെ പ്രവര്‍ത്തനത്തിന്‍റെ സുതാര്യതയുടെയും 
കൂടി സാക്ഷ്യമാകുന്നു. 
ഗുരുവന്ദനം:- 

ആത്മീയപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും 
എങ്ങനെ ബഹുമാനിക്കണം എന്നത്‌ ആ നാട്ടിലെ 
ജനങ്ങള്‍ നമ്മള്‍ക്ക്‌ കാണിച്ചുതരുന്നു. ഗുരുവിനെ 
കാണുമ്പോള്‍, ആത്മീയപിതാക്കന്മാരെ കാണു 
മ്പോള്‍ അവരുടെ പാദങ്ങള്‍ തൊട്ട്‌ വന്ദിക്കുന്ന മഹ 
ത്തായ ഭാരതീയ പാരമ്പര്യം നമ്മുടെ കുട്ടികളും 
മാതൃകയാക്കേണ്ടിയിരിക്കുന്നു.കുനിയാനും,നിവ 
രാനും മാത്രമല്ല പാദങ്ങളില്‍ തൊട്ട്‌ സമര്‍പ്പണം 
ചെയ്യുന്നത്‌ അനുഗ്രഹീതമായ ഒരു സമൂഹത്തിന്റെ 
വളര്‍ച്ചയ്ക്ക്‌ തന്നെ മുഖാന്തരം ആയിത്തീരും എന്ന 
തിന്‌ തര്‍ക്കമില്ല. പഠനകാലത്ത്‌ കാണിച്ച അതേ 
ഗുരുവന്ദനം എത്ര ഉയരങ്ങള്‍ കീഴടക്കിയാലും 
എര്ത പതിറ്റാണ്ടുകള്‍ കഴിഞ്ഞാലും അതേ 
സ്നേഹത്തോടും അതേ സമര്‍പ്പണത്തോടും 


എപ്രിത 2018 


ചെയ്യുന്നു എന്നത്‌ കേവലം “ഷോ.” അല്ല എന്ന്‌ 
വെളിപ്പെടുത്തുന്നു.ആചാര്യന്മാരുടെ പാദങ്ങളില്‍ 
തൊട്ട്‌ വന്ദിക്കുന്നത്‌ കേവലം “കുട്ടികളി” അല്ലാന്ന്‌ 
പഠിപ്പിക്കുന്നതാണ്‌ മുതിര്‍ന്നവരും അദ്ധ്യാപകരും 
അഭിവന്ദ്യപിതാവിന്റെ പാദങ്ങളില്‍ തൊട്ട്‌ വന്ദി 
ക്കുന്ന രംഗങ്ങള്‍. വന്ദിക്കേണ്ടവരെ വന്ദിക്കാനും 
ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും നമ്മുടെ 
സംസ്‌ക്കാരം പഠിപ്പിച്ചിരുന്നു.എന്നാല്‍ വിദ്യാഭ്യാസ 
നിലവാരം കൂടിയപ്പോള്‍ പലതും കേവലം അഭ്യാ 
സങ്ങളായി മാറുകയും പഴഞ്ചന്‍ എന്ന്‌ തോന്നി തുട 
ങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കില്‍ ഈ ഗ്രാമങ്ങളിലേ 
ക്കൊക്കെ ഒന്നു പോകുന്നത്‌ നല്ലതായിരിക്കും. 

ഗുജറാത്ത്‌ മുഴുവന്‍, വടക്കേ ഇന്ത്യ മുഴുവന്‍ 
സഭയുടേതായിത്തീരണം എന്ന്‌ 1960 കളില്‍ ഒരു 
സാധാരണ ആത്മീയനില്‍ ഉണ്ടായ ആഗ്രഹം 
തന്റെ കഴിവും താല്‍പര്യവും സ്വതസിദ്ധമായ 
ശൈലിയും മുഖാന്തരം ഗുജറാത്തിലെ പല മേഖ 
ലകളിലും സഭയുടെ കൊടി ഉയര്‍ത്തുവാന്‍ ഇട 
യായി. അഹമ്മദാബാദ്‌ ഭദ്രാസനത്തിലെ പല ദേവാ 
ലയങ്ങളുടെയും തുടക്കത്തിനും വളര്‍ച്ചയ്ക്കും ഫാ. 
കെ. റ്റി. തോമസ്‌ ആയിരുന്ന അഭി. അത്താനാസി 
യോസ്‌ തിരുമേനി നല്‍കിയ ത്യാഗപൂര്‍ണ്ണമായ 
നേതൃത്വം വിസ്മരിച്ചുകൂടാ. അഭി. പിതാവിന്റെ 
പ്രവര്‍ത്തനങ്ങള്‍ സഭയുടെ വളര്‍ച്ചയ്ക്ക്‌, ബാഹ്യ 
കേരള ഭ്രദാസനങ്ങള്‍ക്ക്‌ തന്നെ മാതൃകയായി 
നില്‍ക്കുമ്പോള്‍ തന്നെ ഒരു ചോദ്യം നമ്മോട്‌ തന്നെ 
ചോദിക്കേണ്ടതായിട്ടുണ്ട്‌! ഇധ്രയും ആഴത്തില്‍ ആ 
മണ്ണും മനുഷ്യരെയും അറിഞ്ഞ്‌ പ്രവര്‍ത്തിക്കു 
കയും ജീവിക്കുകയും ചെയ്ത ഫാ. കെ.റ്റി. 
തോമസിനെ അവിടെ തന്നെ മെത്രാപ്പോലീത്തയാ 
യിട്ടല്ലായിരുന്നോ വാഴിക്കേണ്ടിയിരുന്നത്‌? അധികാ 
രത്തിന്റെ ചെങ്കോലും കിരീടവും ഇല്ലാതെ ഇത്ര 
യൊക്കെ ചെയ്യാന്‍ പള്ളിയും പള്ളികൂടങ്ങളും 
പണിതുയര്‍ത്താന്‍ മിഷണറിമാര്‍ക്ക്‌ മാത്രമല്ല 
സാധാരണക്കാര്‍ക്കും പറ്റും എന്ന്‌ ഈ ജീവിതം 
നമ്മെ പഠിപ്പിക്കുന്നു. 

ഇന്ന്‌ ബറോഡ എന്നത്‌ ഒരു കേള്‍വി മാത്രമല്ല 
മറിച്ച്‌ ഒരു അനുഭവം അത്രേ. ജീവിതയാര്രകളില്‍ 
നാം പലരേയും പരിചയപ്പെട്ടേക്കാം തൊട്ടടുത്തി 
രുന്നാല്‍ പോലും പരിചയപ്പെടാതെയും പോകാം. എ 
ന്നാല്‍ ഈ ബറോഡയും അവിടെയുള്ള അനേകം 
ചെറുയാത്രകളും എനിക്ക്‌ കേള്‍വിമാത്രമായിരുന്ന 
വയെ അടുത്തറിയാന്‍, ഞാന്‍ അറിഞ്ഞവയെ ആഴ 
ത്തില്‍ മനസ്സിലാക്കാന്‍ ഇടയാക്കി. 

“Travel is fatal to prejudice, bigotry and narrow- 


mindedness” - Mark Twain 
sy, 


ടം 


wwwbethelpatrika.org | 22 | 


നോമ്പ്‌ വിചാരം 


ഫാ. പി. വി. ജോണ്‍ 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച...) 


എന്നാല്‍ പിന്നെ ക്രിസ്ത്യാനികളെ യഹൂദ 
ന്മാര്‍ എന്നു വിളിക്കാതിരുന്നത്‌ എന്തുകൊണ്ട്‌? 
എന്തിനു മറ്റൊരു സഭയായി പിരിഞ്ഞു? എന്നീ 
ചോദ്യങ്ങള്‍ പ്രസ്കതമാകുന്നു. ക്രിസ്ത്യാനികള്‍ 
പിരിഞ്ഞുപോയതല്ല, ഇത്‌ ഒരു പുതിയ ഉപദേശ 
മായി കണ്ട യഹൂദ പ്രമാണിമാര്‍ക്ക്‌ അത്‌ അംഗീ 
കരിക്കുവാന്‍ കഴിയാതെ അവരെ പുറത്താക്കിക്ക 
ളയുകയായിരുന്നുവല്ലോ. മാത്രമല്ല, ക്രിസ്ത്യാനി 
യെന്ന പേരുതന്നെ സ്വയം സ്വീകരിച്ചതല്ലായെന്നും 
മറ്റുള്ളവര്‍ പറഞ്ഞു പറഞ്ഞു വന്നു ചേര്‍ന്നതാ 
ണെന്നും അപ്പൊ. 11:26ല്‍ നാം കാണുന്നു. “ആദ്യം 
അന്ത്യോക്യയില്‍ വച്ച്‌ ശിഷ്യന്മാര്‍ക്ക്‌ ക്രിസ്ത്യാ 
നികൾ എന്നു പേരുണ്ടായി” എന്നാണ്‌ നാം 
അവിടെ വായിക്കുന്നത്‌. “ര്രിസ്‌ത്യാനികള്‍ 
എന്നതു ഒരു പരിഹാസപ്പേരായിട്ടാണ്‌ മറ്റുള്ളവര്‍ 
ഉപയോഗിച്ചിരുന്നതെങ്കിലും ലോകത്തെ മുഴുവന്‍ 
മാറ്റിമറിക്കാന്‍ ശക്തിയുള്ള ഒരു പേരായി അതു 
പരിണമിച്ചിരിക്കുന്നു. മനുഷ്യരുടെ മുന്‍പാകെ 
നിത്യമായത്‌ ദൈവമുമ്പാകെ ശ്രേഷ്ടമായി തീരു 
മെന്നതിന്റെ വലിയ ഉദാഹരണമല്ലോ കുരിശ്‌. 


യഹുദ മതാചാരങ്ങളെ അതേപടി സ്വീകരിച്ചും 
കാലാനുസൃതമായി ചില പരിഷ്ക്കാരങ്ങള്‍ വരു 
ത്തിയും പതുക്കെ പതുക്കെ മറ്റൊരു സഭയായി 
രൂപാന്തരപ്പെടുകയായിരുന്നു. അതുകൊണ്ടുതന്നെ 
ക്രൈസ്തവ സഭ യഹൂദമതത്തിന്റെ ഒരു പിന്‍തു 
ടച്ചയാണെന്ന്‌ സമ്മതിച്ചേ മതിയാകൂ. കര്‍ത്താവ്‌ 
മരിച്ച്‌ ഉയര്‍ത്തെഴുന്നേറ്റ്‌ സ്വര്‍ഗ്ഗാരോഹണം 
ചെയ്തതിനുശേഷമാണ്‌ ഒരു സഭയായി രൂപാന്ത 
രപ്പെട്ടുതുടങ്ങിയെന്നതെന്ന്‌ വേണമെങ്കില്‍ പറയാം. 
സഭയുടെ ആരംഭത്തില്‍ അപ്പോസ്തോലന്മാരുടെ 
കാലഘട്ടത്തില്‍ ക്രൈസ്തവ സഭയുടെ ആരാധ 
നയും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം യഹൂദ മത 
ത്തിന്റെ ആരാധനയും ആചാരാനുഷ്ഠാനങ്ങളും 
തന്നെയായിരുന്നു. അപ്പോസ്തോലന്മാരും അനു 





യായികളും ദൈവത്തെ ആരാധിച്ചിരുന്നത്‌ യഹൂദ 
ന്മാരുടെ സുനഗോഗുകളിലും ദേവാലയത്തിലുമാ 
യിരുന്നു. അവിടുത്തെ ആരാധനയും ആചാരാനു 
ഷ്ടാനങ്ങളും അവര്‍ പിന്‍തുടരുകയായിരുന്നു 
വെന്ന്‌ അപ്പോസ്തോല പ്രവൃത്തികള്‍ വ്യക്തമാ 
ക്കുന്നുണ്ട്‌. അപ്പൊ. 21:17-26 വരെയുള്ള ഭാഗം 
ഇതിനു വ്യക്തമായ തെളിവാണ്‌. ജാതികളുടെ ഇട 
യില്‍ സുവിശേഷം അറിയിച്ച്‌ യെരുശലേമില്‍ 
എത്തിയ പൌനലോസിനെയും മറ്റും അവര്‍ സ്വീക 
രിച്ചു. എന്നാല്‍ ഇന്നു പലരും ധരിച്ചിരി 
ക്കുന്നതുപോലെ അന്നും പൌലോസ്‌ ന്യായപ്രമാ 
ണത്തില്‍ എതിരാണ്‌ എന്ന്‌ ധരിച്ചിരിക്കുന്നതിനാല്‍ 
ന്യായപ്രമാണം അനുസരിച്ചുള്ള ശുദ്ധീകരണവും 
വഴിപാടും നടത്തുവാന്‍ നിര്‍ദ്ദേശിച്ച പൌലോസ്‌ 
ചെയ്തതായി നാം അവിടെ കാണുന്നു. അപ്പൊ. 
3:1 ഒരിക്കല്‍ പത്രോസും യോഹന്നാനും ഒന്‍പതാം 
മണി നേരം പ്രാര്‍ത്ഥനാ സമയത്ത്‌ ദേവാലയത്തി 
ലേക്ക്‌ ചെല്ലുമ്പോള്‍ “ എന്നും അപ്പൊ. 19:9ല്‍ പത 
ത്രോസ്‌ ആറാം മണി നേരത്ത്‌ പ്രാര്‍ത്ഥിപ്പാന്‍ 
വെണ്മാടത്തില്‍ കയറി” എന്നും നാം വായിക്കുന്നു. 
യഹുദാചാര പ്രകാരമുള്ള യാമപ്രാര്‍ത്ഥനകള്‍ 
ശിഷ്യര്‍ മുടങ്ങാതെ നടത്തിയിരുന്നുവെന്ന്‌ ഈ 
വാക്യങ്ങള്‍ വ്യക്തമാക്കുന്നു. സ്വന്തമായ ആരാധ 
നാലയം ഉണ്ടാകുന്നതുവരെ യഹൂദന്മാരുടെ ദേവാ 
ലയങ്ങളിലെ ആരാധനയില്‍ സംബന്ധിച്ചും, അവി 
ടെവെച്ചു അനുഷ്ഠിക്കാന്‍ കഴിയാത്തവ, പിന്നീടു 
തിരുവത്താഴമെന്നും വി. കുര്‍ബ്ബാന എന്നും അറി 
യപ്പട്ട “അപ്പം നുറുക്കല്‍” ഭവനത്തില്‍ വെച്ചും അനു 
ഷ്ഠിക്കുകയും ചെയ്തിരുന്നുവെന്ന സത്യം അപ്പൊ. 
2:46, 47 വാക്യങ്ങളില്‍ വായിക്കുവാന്‍ കഴിയുന്നു.” 
ഒരു മനനപ്പെട്ടു ദിനംപ്രതി ദേവാലയത്തില്‍ കൂടി 
വരികയും വീട്ടില്‍ അപ്പം നുറുക്കിയുംകൊണ്ട്‌ ഉല്ലാ 
സവും ഹൃദയപരമാര്‍ത്ഥതയും പൂണ്ടു ഭക്ഷണം 
കഴിക്കയും ദൈവത്തെസ്തുതിക്കയും...” എന്നാണ്‌ 
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. സ്വന്തമായ 


www.bethelpatrika.org 23 | 





ദേവാലയങ്ങള്‍ ഉണ്ടായിതുടങ്ങിയപ്പോള്‍ അപ്പം 
നുറുക്കല്‍ ആരാധനയുടെ ഭാഗമായി മാറുകയും 
ഇന്നത്തെ വി. കുര്‍ബ്ബാനയായി പരിണമിക്കുകയും 
ചെയ്തു. ആയതിനാല്‍ ക്രൈസ്തവ സഭയുടെ 
ആരാധനയും ആചാരാനുഷ്ടാനങ്ങളുമെല്ലാം പഴയ 
നിയമ കാലഘട്ടത്തിന്റെ പിന്‍തുടര്‍ച്ച തന്നെയായി 
രുന്നുവെന്നതില്‍ സംശയിക്കേണ്ടതില്ല. വ്യക്തമായ 
ആരാധനാക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും 
നിലവിലുള്ളപ്പോള്‍, തല്‍സംബന്ധമായ ഉപദേശ 
ങ്ങളും നിര്‍ദ്ദേശങ്ങളും പഠിപ്പിക്കലുകളും ആവശ്യ 
മില്ലാതിരുന്നതു കൊണ്ടുതന്നെയാണ്‌ ആവിധ 
കാര്യങ്ങളെക്കുറിച്ച്‌ പുതിയ നിയമ പുസ്തകങ്ങ 
ളില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. അവ എന്തൊക്കെ 
യായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും 
ഗ്രഹിക്കണമെങ്കില്‍ പഴയനിയമങ്ങളോടൊപ്പം പാര 
മ്പര്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരും, 


സഭ അനുഷ്ഠിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങ 
ളുടെ കാര്യത്തില്‍ വി. വേദപുസ്തകത്തിന്റെ 
പ്രസക്തി എത്രയുണ്ടെന്ന്‌ ഇവ വെളിവാക്കുന്നു. 
അതുകൊണ്ടുതന്നെ ഇവകളുടെ തെളിവുകള്‍ വി. 
വേദപുസ്കത്തില്‍ മാര്തം അന്വേഷിച്ചു കണ്ടെ 
ത്തുക പ്രയാസമാണ്‌. ഇവിടെ അലിഖിത പാരമ്പ 
ര്യങ്ങളെ ലിഖിത പാരമ്പര്യമായ വി. വേദപുസ്ത 
കംപോലെതന്നെ അംഗീകരിക്കേണ്ടതായി വരുന്നു. 
വേദപുസ്തക പാരമ്പര്യങ്ങള്‍ സഭയില്‍ ഉണ്ടായി 
രുന്നുവെന്നതിനു മതിതായ തെളിവുകള്‍ വി. വേദ 
പുസ്തകത്തില്‍ തന്നെ നമുക്ക്‌ കാണുവാന്‍ കഴി 
യുന്നുമുണ്ട്‌. കര്‍ത്താവ്‌ തന്റെ പാരമ്പര്യ ശുശ്രൂ 
ഷയിലൂടെ വെളിപ്പെടുത്തിതന്ന കാര്യങ്ങള്‍ നമുക്ക്‌ 
കണ്ടെത്താന്‍ കഴിയുന്നത്‌ സുവിശേഷങ്ങളിലൂടെ 
യാണല്ലോ. എന്നാല്‍ കര്‍ത്താവ്‌ പറഞ്ഞതും 
പ്രവര്‍ത്തിച്ചതുമായ കാര്യങ്ങള്‍ മുഴുവന്‍ സുവിശേ 
ഷങ്ങള്‍ പോലും വെളിവാക്കുന്നില്ലായെന്ന്‌ വി. 
യോഹന്നാന്‍ തന്റെ സുവിശേഷത്തില്‍ 20:30, 21:25 
എന്നീ വാക്യങ്ങളില്‍ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്‌. 
സുവിശേഷങ്ങളില്‍ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത 
കര്‍ത്താവിന്റെ പ്രവൃത്തികളും ഉപദേശങ്ങളും 
അപ്പോസ്തോലന്മാരുടെ പ്രസംഗങ്ങളിലും ഉപദേ 
ശങ്ങളിലും കൂടെ കൈമാറി വരികയായിരുന്നു. 
“വാങ്ങുന്നതിനേക്കാള്‍ കൊടുക്കുന്നത്‌ നല്ലത്‌ (അ 
പ്പൊ. 20:35) എന്നു കര്‍ത്താവ്‌ പറഞ്ഞിരിക്കുമെന്ന്‌ 
വി. പൌലോസ്‌ ശ്ലീഹാ ഉദ്ധരിച്ചിരിക്കുന്ന വാചകം 
സുവിശേഷങ്ങളിലൊന്നും കാണുന്നില്ലായെന്നത്‌ 
തന്നെ ഇതിനു മതിയായ തെളിവാണ്‌. ഇവ സഭ 
യുടെ പാമ്പര്യങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാന്‍ 
കഴിയുകയുള്ളൂ. 


എപ്രിത 2018 


പാരമ്പര്യം എന്നത്‌ വി. വേദപുസ്തകംപോലെ 
തന്നെ പ്രാധാന്യമുള്ളതാണെന്നതിനു പരി. 
പൌലോസ്‌ ശ്ലീഹായുടെ ലേഖനങ്ങളില്‍ തെളിവു 
കള്‍ കണ്ടെത്താന്‍ കഴിയുന്നു. “പാരമ്പര്യം” എന്ന 
വാക്കിന്‌ വി. വേദപുസ്തകത്തിന്റെ മൂലഭാഷയായ 
ഗ്രീക്കില്‍ ഉപയോഗിച്ചിരിക്കന്ന പദം പാരഡോ 
സിസ്‌ ' എന്നാണ്‌. അതിന്റെ അര്‍ത്ഥം 
കൈമാറിത്തന്നത്‌ എന്നുമാണ്‌. മലയാളത്തില്‍ 
അത്‌ “പ്രമാണം” എന്നും ഇംഗ്ലീഷില്‍ “Tradition” 
എന്നും തര്‍ജ്ജിമ ചെയ്തിരിക്കുന്നു. ഉദാഹരണ 
ങ്ങള്‍ ശ്രദ്ധിക്കുക. 2 തെസ്സ. 2:15. “നിങ്ങള്‍ ഉറച്ചു 
നിന്നു ഞങ്ങള്‍ വാക്കിനാലോ ലേഖനത്താലോ ഉപ 
ദേശിച്ചുതന്ന പ്രമാണങ്ങളെ മുറുകെപ്പിടിച്ചു 
കൊള്‍വിന്‍” എന്നും 2 തെസ്സ. 3:5ല്‍” ഞങ്ങളോടു 
രപാപിച്ച “ധര്പരമാണങ്ങളെ മുറുകെ പിടിച്ചു 
കൊള്‍വീന്‍” എന്നും പറഞ്ഞിരിക്കുന്നതിന്‌ 
ഗ്രീക്കില്‍ പാരസോസിസ്‌ എന്ന വാക്കാണ്‌ ഉപയോ 
ഗിച്ചിരിക്കുന്നത്‌. വാക്കുകളിലൂടെ ലഭിച്ച പ്രമാണ 
ങ്ങള്‍ പാരമ്പര്യത്തില്ലേ ദര്‍ശിക്കുവാന്‍ കഴിയുക 
യുള്ളൂ. പാരമ്പര്യത്തെ സാധൂകരിക്കുന്ന വേറേ 
പല വാക്യങ്ങളും നമുക്ക്‌ കാണുവാന്‍ കഴിയുന്നു 
ണ്ട്‌. 1 കൊരി. 11:34 ശ്രേഷ്ഠ കാര്യങ്ങള്‍ ഞാന്‍ 
വന്നു ക്രമപ്പെടുത്തി ക്കൊള്ളാം എന്ന പരി. 
പൌലോസ്‌ ശ്ലീഹാ പറയുന്നു. പീന്നീടു കൊരി 
ന്തില്‍ വന്ന ക്രമപ്പെടുത്തിയ കാര്യങ്ങല്‍ എന്തെ 
ല്ലാമെന്ന്‌ പാരമ്പരൃത്തിലൂടെ മാത്രമേ അറിയാന്‍ 
കഴിയുകയുള്ളൂ. ഫിലി. 4:9ല്‍ “എന്നോടു പഠിച്ചും 
കണ്ടും കേട്ടുമുള്ളത്‌ പ്രവര്‍ത്തിപ്പീന്‍” എന്നും 2 
തിമൊ. 2:ല്‍ എന്നോടു കേട്ടത്‌.... സമര്‍ത്ഥരായ 
വിശ്വസ്ത മനുഷ്യരെ ഭരമേല്‍പ്പിക്ക്‌” എന്നും 2: 
തിമൊ. 1:13ല്‍ എന്നോടു കേട്ട പത്ഥ്യവചനം നീ 
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹ 
ത്തിലും മാതൃകായിക്കൊള്‍ക” എന്നും എബ്രാ. 
2:0ല്‍ അതുകൊണ്ട്‌ നാം വല്ലപ്പോഴും ഒഴുകിപ്പോ 
കാതിരിക്കേണ്ടതിന്‌ കേട്ടത്‌ അധികം ശ്രദ്ധയോടെ 
കരുതിക്കൊള്‍വീന്‍” എന്നുമുള്ള വാക്യങ്ങള്‍, 
രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അനേകം കാര്യങ്ങല്‍ 
വിവിധ സഭകള്‍ക്ക്‌ വാക്കിനാല്‍ ഉപയോഗിച്ചിരുന്നു 
വെന്ന്‌ വ്യക്തമാക്കുന്നു. അവ എന്തൊക്കെയായി 
രുന്നുവെന്ന്‌ നാം മനസ്സിലാക്കുന്നത്‌ ആ സഭയുടെ 
പാരമ്പര്യത്തിലൂടെ മാത്രമാണ്‌. അപ്പോസ്തോല 
ന്മാരുടെ കാലം മുതല്‍ ആചരിച്ച്‌ വന്നിരുന്ന ആചാ 
രാനുഷ്ഠാനങ്ങള്‍ക്ക്‌ തെളിവുകള്‍ വി. വേദപ 
സ്തകം മാത്രമല്ലയെന്ന സത്യം ഇവിടെ വെളിവാ 

കുന്നു. 
(തുടരും...) 


wwwbethelpatrika.org | 24 | 


wl 


Yes 


ഫാ.ഡോ. ഫിലിക്സ്‌ യോഹന്നാന്‍ ൪ urd 


പുതുഞായറാഴ്ചയ്ക്കുശേഷമുളഭ മുന്നാം ഞായര്‍ 
(ഏപ്രില്‍ 24) 
വി. ലുക്കോ. 24:13-35 


യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം അറിയാതെ, 
അവന്‍ മരിച്ചിട്ട്‌ മുന്നാം നാള്‍ ആകുമ്പോള്‍, യെരു 
ശലേമില്‍ നിന്ന്‌ ഏഴ്‌ നാഴിക ദൂരമുള്ള എമ്മവുസി 
ലേക്ക്‌ രണ്ട്‌ ശിഷ്യന്മാര്‍ നിരാശരായി തിരിച്ചു 
പോകുന്നു. അവരോടൊപ്പം ക്രിസ്തുവും ചേര്‍ന്ന്‌ 
നടക്കുന്നതും അവരുടെ സംഭാഷണങ്ങളില്‍ ഇട 
പെടുന്നതും ഏറ്റവും ഒടുവില്‍ അപ്പം നുറുക്കി 
അവര്‍ക്ക്‌ കൊടുക്കുന്നതും ഈ ഭാഗത്ത്‌ പ്രതിപാ 
ദിക്കുന്നു. 
വ്യര്‍ത്ഥമായ സംഭാഷണങ്ങള്‍: മൂന്നുനാള്‍ 
മുന്‍പേ നടന്ന സംഭവം അത്രേ അവരുടെ കാര 
ണം. സ്ത്രീകള്‍ യേശു തമ്പുരാന്‍ ജീവിച്ചിരി 
ക്കുന്നു എന്ന്‌ പറഞ്ഞിട്ടും, അവരുടെ കൂട്ടത്തില്‍ 
ഉള്ളവര്‍ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി 
വന്നതും യേശു ജീവിച്ചിരിക്കുന്നു എന്ന്‌ വിശ്വസി 
ക്കാന്‍ ഇടയാക്കിയില്ല. മറിച്ച്‌ നിരാശരായവര്‍ സംഭ 
വിച്ചതിനെക്കുറിച്ച്‌ സംസാരിക്കാന്‍ തുടങ്ങി. തങ്ങ 
ളുടേതായ നിഗമനങ്ങള്‍ക്ക്‌ മൂര്‍ച്ച കൂട്ടി. നമ്മുടെ 
ചിന്തകള്‍ക്കും അറിവുകള്‍ക്കും അപ്പുറം സംഭവ്യ 
മായ സംഗതികള്‍ ഉണ്ടെന്ന്‌ നാം മനസ്സിലാക്കുന്നി 
ല്ലെങ്കില്‍ നമ്മുടെ സംഭാഷണങ്ങളും ചര്‍ച്ചകളും 
ഒക്കെ വ്യര്‍ത്ഥമായിത്തീരും. ക്രിസ്തു ഉയിര്‍ത്തെ 
ഴുന്നേറ്റു എന്ന സുവിശേഷം അവര്‍ സ്വീകരിച്ചിരി 
ക്കുന്നു എങ്കില്‍ (വി. ലൂക്കോസ്‌ 23:22) അവരുടെ 
സംഭാഷണങ്ങള്‍ നിരാശയിലേക്ക്‌ പോകുമായിരു 
ന്നില്ല. നമ്മുടെ സംഭാഷണങ്ങളില്‍ ക്രിസ്തുസാ 
ന്നിദ്ധ്യം ഇല്ലാതെ പോകുമ്പോള്‍ അവ വ്യര്‍ത്ഥ 
സംഭാഷണങ്ങള്‍ ആയി മാറാന്‍ ഇടയാകും. 
ഉയിര്‍ത്തെഴുന്നേറ്റ ്രിസ്തു: ക്രിസ്തുവിന്റെ കല്ല 
റയില്‍ പോയി മടങ്ങിവന്ന സ്ത്രീകള്‍ അവന്റെ 
ശരീരം കാണാതെ മടങ്ങിവന്ന്‌ അവന്‍ ജീവിച്ചിരി 


ന 727 f 


ഇ ജീവനുള്ള വചനം * 


ക്കുന്നു എന്ന്‌ പറഞ്ഞതും, കൂട്ടത്തിലുള്ളവരില്‍ 
ചിലര്‍ കല്ലറയ്ക്കല്‍ ചെന്നു സ്ത്രീകള്‍ പറഞ്ഞ 
തുപോലെ തന്നെ കണ്ടു എന്നതും “ഉയിര്‍പ്പില്‍' 
വിശ്വസിക്കുവാന്‍ അവര്‍ക്ക്‌ മുഖാന്തരമായില്ല. മറിച്ച്‌ 
അത്‌ അവരെ ഭ്രമിപ്പിക്കുകയായിരുന്നു (വി. ലൂക്കോ 
സ്‌. 23:22-24). ഇവിടെ ക്രിസ്തു അവരുടെ അവി 
ശ്വാസത്തിന്‌ അവരെ വിളിക്കുന്നത്‌ വിശ്വസിക്കാത്ത 
മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്നാണ്‌. (വി. 
ലൂക്കോസ്‌. 24:25). ഉയിര്‍ത്തെഴുന്നേറ്റ ക്രിസ്തു 
വില്‍ വിശ്വസിക്കുന്നതിന്‌ നമ്മുടെ ബുദ്ധിയും 
യുക്തിയും തടസ്സമായേക്കാം. എന്നാല്‍ പ. 
പനലോസ്‌ ശ്ലീഹാ കൊരിന്ത്യരെ ഓര്‍മ്മിപ്പിക്കുന്നു. 
യേശുക്രിസ്തു നമ്മുടെ പാപങ്ങള്‍ക്ക്‌ വേണ്ടി തിരു 
വെഴുത്തുകളിന്‍ പ്രകാരം മരിച്ച്‌ അടക്കപ്പെട്ടു. തിരു 
വെഴുത്തുകളിന്‍ പ്രകാരം മൂന്നാംനാള്‍ ഉയര്‍ത്തെ 
ഴുന്നേറ്റു” (1 കൊരി. 15:3-4). നമ്മുടെ ചിന്തകള്‍ക്കും 
ഭാവനകൾക്കും അനുസരിച്ച്‌ ഉള്ള വിശ്വാസങ്ങള്‍ 
അല്ല യഥാര്‍ത്ഥ വിശ്വാസം. മറിച്ച്‌, തിരുവെഴുത്തു 
കളിന്‍ പ്രകാരം പ്രവചനങ്ങളുടെ പൂര്‍ത്തീകരണ 
മെന്ന വിധത്തില്‍ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും 
ഉത്ഥാനവും വിശ്വസിക്കുവാന്‍ ഇടയാകണം. 





അപ്പം നുറുക്കി കൊടുക്കുന്ന ക്രിസ്തു 

വി. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനവും വിശ 
ദീകരണങ്ങളും വഴിയാത്രകളില്‍ ക്രിസ്തുവില്‍ 
നിന്നുണ്ടായി. എന്നാല്‍ അവര്‍ക്ക്‌ ക്രിസ്തുവിനെ 
അറിയാതവണ്ണം നിരോധിച്ചിരുന്ന കണ്ണുകള്‍ 
തുറന്ന്‌ അവര്‍ അവനെ അറിയാന്‍ തീര്‍ന്നതിനു 
കാരണം ആ നുറുക്കപ്പെട്ട അപ്പത്തിന്റെ സ്വീകര 
ണമത്രേ (വി. ലൂക്കോസ്‌ 24:30). നമ്മുടെ കണ്ണു 
കള്‍ തുറക്കപ്പെട്ട്‌, നമ്മുടെ സംശയങ്ങള്‍ ദൂരീകരി 
ക്കപ്പെട്ട്‌ സ്വര്‍ഗ്ഗീയ യെരുശലേമിലേക്ക്‌ തന്നെ 
ചെല്ലാന്‍ നമ്മെ സഹായിക്കുന്നതാണ്‌ ക്രിസ്തു 
വിന്റെ ശരീര രക്തങ്ങളുടെ സംസര്‍ഗ്ഗം. ഓരോ 
ഉയിര്‍പ്പും നമ്മെ പഠിപ്പിക്കുന്നു ആ അപ്പത്തെ മറ 
ന്നുകൊണ്ടുള്ള ഒരു ഓട്ടവും നമ്മെ സ്വര്‍ഗ്ഗീയ യെരു 


www.bethelpatrika.org | 25 | 





ശലേമില്‍ എത്തിക്കില്ല. മറിച്ച്‌ ആ അപ്പം ഭക്ഷിക്കു 
മ്പോള്‍ നമ്മളുടെ കണ്‍കള്‍ തുറക്കുക മാത്രമല്ല, 
അത്‌ നമ്മെ സ്വര്‍ഗ്ഗീയ യെരുശലേമിലേക്ക്‌ എത്തി 
ചേരാന്‍ സഹായിക്കും. 


പുതുഞായറാഴ്ചയ്ക്കുശേഷമുളള നാലാം ഞായര്‍ 
(മെയ്‌ 1) 
വി. ലൂക്കോ. 9:51-62 


സ്വര്‍ഗ്ഗത്തിലേക്കുള്ള ആരോഹണത്തിനുള്ള 
കാലം തികയാറായപ്പോള്‍ യെരുശലേമിലേക്ക്‌ 
യാത്രയാകുവാന്‍ നിശ്ചയിച്ചിരുന്ന യേശു തമ്പുരാ 
രന്‍ ശമര്യരുടെ ഒരു ഗ്രാമത്തില്‍ സ്വീകരിക്കപ്പെടു 
ന്നില്ല. അത്‌ കണ്ടിട്ട്‌ അവരെ “തീ ഇറക്കി നശിപ്പി 
ക്കണം” എന്ന്‌ യാക്കോബും യോഹന്നാനും പറ 
യുന്നതിനെ ശാസിച്ചുകൊണ്ട്‌ യേശു പറഞ്ഞു: 
“നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനത്രേ മനുഷ്യപു 
ര്രന്‍ വന്നത്‌”. വി. ലൂക്കോസ്‌ 9:51-56 വരെ ഈ 
സംഭവം വിവരിക്കുമ്പോള്‍, 9:57-62 വരെയുള്ള 
ഭാഗത്ത്‌ യേശുതമ്പുരാനും അദ്ദേഹത്തെ അനുഗ 
മിക്കുവാന്‍ ആഗ്രഹിക്കുന്നവരും തമ്മിലുളള സംഭാ 
ഷണം രേഖപ്പെടുത്തിയിരിക്കുന്നു. 


പ്രാണനെ രക്ഷിക്കുവാന്‍ വന്നവന്‍: ശമര്യരുടെ 
ഗ്രാമത്തിലും സുവിശേഷം എത്തണം എന്ന്‌ യേശു 
ആഗ്രഹിച്ചു. എന്നാല്‍ അവരുടെ തിരസ്കരണം 
ശിഷ്യന്മാരായ യാക്കോബിലും യോഹന്നാനിലും 
എതിര്‍പ്പ്‌ ഉളവാക്കി. ഏലിയാവ്‌ ചെയ്തതുപോലെ 
(2 രാജ. 1:10-12) ശമര്യരെ തീ ഇറക്കി നശിപ്പിക്കാന്‍ 
ആഗ്രഹിക്കുന്ന ശിഷ്യന്മാര്‍. ഇവിടെ ക്രിസ്തു ചോദി 
ക്കുന്നു: “നിങ്ങള്‍ ഏത്‌ ആത്മാവിന്‌ അധീനര്‍” (വി. 
ലൂക്കോ. 9:55) സ്വീകരിക്കുന്നവരില്‍ അനുഗ്രഹ 
ങ്ങളും തിരസ്കരിക്കുന്നവരില്‍ ശാപങ്ങളും നിറ 
യ്ക്കാന്‍ ആഗ്രഹിക്കുന്ന ചില സുവിശേഷകരെ 
കാണാം. എന്നാല്‍ “ദുഷ്ടന്മാരുടെയും നീതിമാന്മാ 
രുടെമേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ഒരു ദൈവ 
മാണ്‌” ഉള്ളതെന്ന്‌ പലപ്പോഴും മറന്നുപോകുന്നു. 
ശിഷ്യന്മാരുടെ പെട്ടെന്നുള്ള പ്രതികരണം ക്രിസ്തു 
വിനോടുള്ള സ്നേഹത്തില്‍ നിന്നാകാം. എന്നാല്‍ 
യേശു തമ്പുരാന്‍ ചോദിക്കുന്ന ചോദ്യം നാമും 
സ്വയം ചോദിക്കണം. നമ്മുടെ ഉള്ളില്‍ ഉള്ള 
ആത്മാവ്‌ നശീകരണത്തിന്റെ ആത്മാവ്‌ ആണോ 
അതോ രക്ഷിക്കുന്ന ആത്മാവ്‌ ആണോ? 

യേശു തമ്പുരാന്‍ തന്റെ ശിഷ്യരെ ഒരി 
ക്കല്‍ക്കൂടി പഠിപ്പിക്കുകയാണ്‌ എന്താണ്‌ തന്റെ 
ലക്ഷ്യം. തന്നെ എതിര്‍ക്കുന്നവരും അംഗീകരിക്കു 


എപ്രിത 2018 


ന്നവരും ഉണ്ടാകും. എന്നാല്‍ കാലദേശങ്ങള്‍ക്കതീ 
തമായി എല്ലാവരുടെയും പ്രാണനെ രക്ഷിക്കുവാന്‍ 
ആഗ്രഹിക്കുന്നവന്‍ അത്രേ യേശുക്രിസ്തു. 
“ദൈവം തന്റെ പുര്തനെ നല്‍കുവാന്‍ തക്കവണ്ണം 
ഈ ലോകത്തെ സ്നേഹിച്ചു” (വി. യോഹ. 3:16). 
ദൈവപു്രനാല്‍ ഈ ലോകം രക്ഷിക്കപ്പെടണം 
എന്ന്‌ ദൈവം തന്നെ ആഗ്രഹിക്കുമ്പോള്‍ ഓരോ 
ക്രിസ്തു ശിഷ്യനും പിതാവിന്റെ ഇഷ്ടം നിറവേ 
റ്റുവാന്‍ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. 


ക്രിസ്തുവിനെ അനുഗമിക്കുക. 


9:57-62 വരെ വി. ലൂക്കോസ്‌ മൂന്ന്‌ വ്യക്തികളെ 
പരിചയപ്പെടുത്തുന്നു. ഒന്നാമന്‍ “നീ എവിടെ 
പോയാലും ഞാന്‍ നിന്നെ അനുഗമിക്കും എന്ന്‌ പറ 
യുമ്പോള്‍ യേശു തമ്പുരാന്‍ നല്‍കുന്ന മറുപടി 
“കുറുനരികള്‍ക്ക്‌ കുഴിയും ആകാശത്തിലെ പറ 
വജാതികള്‍ക്കു കൂടും ഉണ്ട്‌; മനുഷ്യപുത്രനോ തല 
ചായിപ്പാന്‍ സ്ഥലമില്ല” എന്നത്രേ. ഇതൊരു ഓര്‍മ്മ 
പ്പെടുത്തലാകാം. ക്രിസ്തുവിനെ പിന്‍പറ്റാന്‍ ആഗ്ര 
ഹിക്കുന്നവര്‍ തിരിച്ചറിയേണ്ട യാഥാര്‍ത്ഥ്യം. സ്വന്ത 
മായി ഒന്നും ഇല്ല എന്ന യാഥാര്‍ത്ഥ്യം. പ്രയാസ 
ങ്ങളുടെയും പരിത്യാഗത്തിന്റെയും പങ്കുചേരലാണ്‌ 
ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കാത്തിരിക്കു 
ന്നത്‌. 

ക്രിസ്തുവിനെ പിന്‍പറ്റാന്‍ വിളിക്കപ്പെടുന്നവന്‍ 
പലകാര്യങ്ങളില്‍ വ്യാപൃതരാകാം. എന്നാല്‍ എല്ലാ 
റ്റിനെക്കാളും ഉപരിയാണ്‌ യേശുവിന്റെ വിളി. 
അപ്പന്റെ സംസ്കാരത്തെക്കാളും വീട്ടിലുള്ളവരുടെ 
അനുവാദത്തെക്കാളും വലിയതും പ്രാധാന്യമേറി 
യതും ആകുന്നു യേശുവിനെ അനുഗമിക്കാന്‍ ഉള്ള 
ആഹ്വാനം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ 
വ്യക്തിജീവിത്തിലും സാമൂഹിക ചുറ്റുപാടുകളിലും 
ഉള്ള കാര്യങ്ങള്‍ ദൈവ “വിളിയില്‍ ' നിന്ന്‌ പുറകോട്ട്‌ 
വിളിക്കുന്നുണ്ടെങ്കില്‍ തീര്‍ച്ചയായും ഓര്‍ത്തിരി 
ക്കേണ്ട വാക്കുകള്‍ അത്രേ “കലപ്പയ്ക്ക്‌ കൈവെ 
ചചശേഷം പുറകോട്ട്‌ നോക്കുന്നവന്‍ ആരും ദൈവ 
രാജ്യത്തിനുവേണ്ടി കൊള്ളാവുന്നനല്ല”. 


പുതുഞായറാഴ്ചയ്ക്കുശേഷമുളള അഞ്ചാം ഞായര്‍ 
(മെയ്‌ 8) 
വി. യോഹ. 17:13-26 


യേശുക്രിസ്തുവിന്റെ “മഹാപുരോഹിത 
പ്രാര്‍ത്ഥന” എന്നാണ്‌ വി. യോഹന്നാന്റെ സുവി 
ശേഷം 17-0൦ അദ്ധ്യായം അറിയപ്പെടുന്നത്‌. 13-26 


www.bethelpatrika.org | 26 | 





വരെയുള്ള വാക്യങ്ങളില്‍ തന്റെ ശിഷ്യന്മാര്‍ക്ക്‌ 
വേണ്ടിയും തന്നില്‍ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാ 
വിശ്വാസികള്‍ക്കുവേണ്ടിയും പ്രാര്‍ത്ഥിക്കുന്നു. 
വിശുദ്ധീകരിക്കപ്പെട്ടവര്‍ - ശിഷ്യന്മാര്‍ (17:13-19): 
തന്റെ ശിഷ്യന്മാര്‍ വിശുദ്ധീകരിക്കപ്പെട്ടവര്‍ ആയി 
ത്തീരാന്‍ യേശുക്രിസ്തു പ്രാര്‍ത്ഥിക്കുന്നു. ഇവിടെ 
13-0൦ വാക്യത്തില്‍ ക്രിസ്തു “സന്തോഷത്തെപ്പറ്റി” 
പറഞ്ഞു തുടങ്ങുന്നു. നാം ആരുടെ സന്തോഷം 
ആണ്‌ ആഗ്രഹിക്കുന്നത്‌? ക്രിസ്തു പറയുന്നു 
“എന്റെ സന്തോഷം അവര്‍ക്ക്‌ ഉള്ളില്‍ പൂര്‍ണ്ണമാ 
കേണ്ടതിന്‌ ഇത്‌ ലോകത്തില്‍ വെച്ചു സംസാരി 
ക്കുന്നു.” നമ്മള്‍ക്ക്‌ സന്തോഷം ലഭിക്കണമെങ്കില്‍ 
നാം ശ്രദ്ധിക്കേണ്ടത്‌ അവന്റെ സംസാരങ്ങള്‍ 
അത്രേ. അവന്റെ കല്പനകള്‍ നമ്മുടെ ഹൃദയ 
ങ്ങളെ സന്തോഷിപ്പിക്കും എന്ന്‌ സങ്കീര്‍ത്തനക്കാ 
രനും പ്രസ്താവിക്കുന്നു (സങ്കീ. 19:8. “യഹോവ 
യുടെ ആജ്ഞകള്‍ നേരുള്ളവ; അവ ഹൃദയത്തെ 
സന്തോഷിപ്പിക്കുന്നു”). അവന്റെ വചനങ്ങളോ 
ടൊപ്പം ഉള്ള പ്രയാണം നമ്മെ സന്തോഷിപ്പിക്കുക 
മാത്രമല്ല അത്‌ വിശുദ്ധീകരണത്തിലേക്കും നയി 
ക്കുന്നു. ഈ ലോകത്തില്‍ ആയിരിക്കുമ്പോള്‍ 
തന്നെ ഈ ലോകത്തിന്റേത്‌ അല്ലാതെയായിരിക്കു 
ക, ദുഷ്ട വിചാരങ്ങളില്‍ നിന്നും ദുഷ്ടതകളില്‍ 
നിന്നും ഒഴിഞ്ഞിരിക്കാന്‍ ഇടയാകുക എന്നതും 
വിശുദ്ധീകരണത്തിലേക്ക്‌ നയിക്കപ്പെടുന്ന ഘടക 
ങ്ങള്‍ തന്നെയെന്ന്‌ യേശുവിന്റെ പ്രാര്‍ത്ഥന പഠി 
പ്പിക്കുന്നു. നമ്മുടെ ബലഹീന അവസ്ഥ തിരിച്ചറി 
യുകയും പാപങ്ങളിലേക്ക്‌ വീഴാതിരിക്കാന്‍ 
പ്രാര്‍ത്ഥന ആവശ്യമാണെന്നും ഈ മഹാപുരോ 
ഹിത പ്രാര്‍ത്ഥന ഓര്‍മ്മിപ്പിക്കുന്നു. 


അയക്കപ്പെട്ടവര്‍ - ശിഷ്യന്മാര്‍ 


ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിനായി 
പ്രാര്‍ത്ഥിക്കുന്നവന്‍ ശിഷ്യന്മാര്‍ ലോകത്തിലേക്ക്‌ 
അയയ്ക്കപ്പെട്ടവര്‍ ആണെന്ന്‌ ഓര്‍മ്മിപ്പിക്കുന്നു. “നീ 
എന്നെ ലോകത്തിലേക്ക്‌ അയച്ചതുപോലെ ഞാന്‍ 
അവരെയും ലോകത്തിലേക്ക്‌ അയച്ചിരിക്കുന്നു” 
(വി. യോഹ. 17:18). ദൈവത്താല്‍ തെരഞ്ഞെടുക്ക 
പ്പെട്ടവര്‍ മാത്രമല്ല അയക്കപ്പെട്ടവര്‍ കൂടിയാണ്‌ 
ക്രിസ്തു ശിഷ്യന്മാര്‍. ഇവിടെ ക്രിസ്തു എങ്ങനെ 
അയയ്ക്കപ്പെട്ടുവോ ആയതുപോലെ തന്നെയത്രേ 
അവന്റെ ശിഷ്യന്മാരേയും അയയ്ക്കുന്നത്‌. 

യേശുവിന്റെ പ്രവര്‍ത്തനങ്ങളുടെയും തുടര്‍ച്ച 
യാണ്‌. അവന്റെ പഠിപ്പിക്കലുകളുടെയും പ്രവര്‍ത്ത 
നങ്ങളുടെയും പിന്തുടര്‍ച്ചയത്രേ ഓരോ ശിഷ്യനില്‍ 
നിന്നും ഉണ്ടാകേണ്ടതും, ഈ ലോകത്തില്‍ 


എപ്രിത 2018 


നിഷ്ക്രിയരായി ഇരിക്കാനല്ല പ്രവര്‍ത്തിക്കാന്‍, 
ദൈവരാജ്യത്തിനുവേണ്ടി പ്രവര്‍ത്തിക്കാന്‍ അത്രേ 
ഓരോ ശിഷ്യനും അയയ്ക്കപ്പെടുന്നത്‌. അവര്‍ക്കൊ 
ക്കെയും ക്രിസ്തുവിന്റെ മാതൃകയാണ്‌ പിന്‍പറ്റാ 
നുള്ളതും. 
വിശ്വസിക്കുന്നര്‍ക്കു വേണ്ടിയുള്ള പ്രാര്‍ത്ഥന 
യേശുവിന്റെ പ്രാര്‍ത്ഥന തന്റെ ശിഷ്യന്മാര്‍ക്ക്‌ 
വേണ്ടി മാത്രമായിരുന്നില്ല. അവരിലൂടെ ക്രിസ്തു 
വില്‍ വിശ്വസിപ്പാനിരിക്കുന്നവര്‍ക്കും വേണ്ടിയായി 
രുന്നു. എത്ര വലിയ കരുതല്‍ ആണ്‌ ക്രിസ്തു തന്റെ 
സഭയ്ക്ക്‌ നല്‍കുന്നത്‌. “ഒന്നായിത്തീരേണ്ട കൂട്ട 
മത്രേ വിശ്വാസികള്‍. അത്‌ ദൈവത്തിലുള്ള, 
ക്രിസ്തുവില്‍ ഉള്ള ഒരുമിപ്പാണ്‌. പ. പൌലോസ്‌ 
ശ്ലീഹാ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു “പലരായ നാം 
ക്രിസ്തുവില്‍ ഒരു ശരീരവും എല്ലാവരും തമ്മില്‍ 
അവയവങ്ങളും ആകുന്നു” (റോമര്‍ 12:5). വി. ത്രിത്വ 
ത്തിലുള്ള സംസര്‍ഗ്ഗവും കൂട്ടായ്മയും അത്രേ 
വിശ്വാസ സമൂഹത്തിന്റെ ഇടയിലും ഉണ്ടാകേണ്ട 
ത്‌. ഈ കൂട്ടായ്മയില്‍ ദൈവത്തിന്റെ സ്നേഹം 
വെളിപ്പെടുക മാത്രമല്ല യേശു നമ്മില്‍ ആകുകയും 
ചെയ്യും. (“നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം 
അവരില്‍ ആകുവാനും ഞാന്‍ അവരില്‍ ആകു 
വാനും ഞാന്‍ നിന്റെ നാമം അവര്‍ക്കു വെളിപ്പെടു 
ത്തിയിരിക്കുന്നു.” വി. യോഹ. 17:26 


പെന്തെക്കോസ്തി ഞായര്‍ 
(മെയ്‌ 15) 
വി. യോഹ. 15:1-14 


“ഞാന്‍ സാക്ഷാല്‍ മുന്തിരിവള്ളിയും എന്റെ 
പിതാവ്‌ തോട്ടക്കാരനും ആകുന്നു” എന്ന്‌ തുട 
ങ്ങുന്ന വി. യോഹന്നാന്റെ സുവിശേഷം 15-0൦ 
അദ്ധ്യായം 1-11 വരെയുള്ള വാക്യങ്ങളില്‍ ശിഷ്യ 
ത്വത്തിന്റെ ഒരു ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നു: 
യേശു തമ്പുരാന്‍ മുന്തിരി വള്ളിയും അവന്റെ 
ശിഷ്യര്‍ കൊമ്പുകളും. 12-14 വരെയുള്ള വാക്യങ്ങ 
ളില്‍ ശിഷ്യത്വത്തിന്റെ ്രാഥമിക പ്രമാണം 
എന്തെന്നു വിവരിക്കുന്നു. 
സാക്ഷാല്‍ മുന്തിരി വള്ളി - യേശുക്രിസ്തു:- 

“ഞാന്‍ ആകുന്നു” എന്ന ഏഴ്‌ പ്രസ്താവനക 
ളില്‍ ഏറ്റവും അവസാനത്തേതാണ്‌ “ഞാന്‍ 
സാക്ഷാല്‍ മുന്തിരിവള്ളി” എന്നത്‌. പഴയനിയമ 
പശ്ചാത്തലത്തില്‍ യിസ്രായേല്‍ അത്രേ മുന്തിരിവ 
ള്ളിയും മുന്തിരിത്തോട്ടവും (യെശയ്യാവ്‌ 5:1-7). 
8ഠ-ാം സങ്കീര്‍ത്തനം 8-ാം വാകൃത്തില്‍ ഇപ്രകാരം 


wwwbethelpatrika.org | 27 | 





രേഖപ്പെടുത്തിയിരിക്കുന്നു. “നീ മിര്സയീമില്‍ നിന്ന്‌ 
ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി 
ക്കളഞ്ഞ്‌ അതിനെ നട്ടു.” എന്നാല്‍ യിസ്രായേല്‍ 
എന്ന മുന്തിരി വള്ളിയില്‍ കാട്ടുമുന്തിരങ്ങകള്‍ 
കായ്ച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തത പാലിച്ചി 
ല്ല. ഈ സന്ദര്‍ഭത്തിലാണ്‌ യേശുവിന്റെ പ്രസ്താ 
വന പ്രസക്തമാകുന്നത്‌. സാക്ഷാല്‍ മുന്തിരിവള്ളി 
ക്രിസ്തു അത്രേ എന്നത്‌ യി്രായേലിനു പകരം 
യേശു സാക്ഷാല്‍ യഥാര്‍ത്ഥമായ മുന്തിരിഫലം 
നല്‍കാന്‍ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു 
എന്ന്‌ സൂചിപ്പിക്കുന്നു. 

ഇവിടെ പുതിയ ഒരു സമൂഹം പിറവിയെടുക്കു 
ന്നത്‌ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവജനം എന്ന 
യിര്സയേലിന്റെ സ്ഥാനം യേശുവും അവന്റെ 
ശിഷ്യസമൂഹവും, (മുന്തിരിവള്ളിയും അതിന്റെ 
കൊമ്പുകളും) ഏറ്റെടുക്കുന്നു. ഇവിടെ ക്രിസ്തു 
വില്‍ കേന്ദ്രീകൃതമാകുന്ന ഒരു സമൂഹം, ദൈവ 
കൂട്ടായ്മയും രൂപപ്പെടുന്നു. മുന്തിരിവള്ളിയും 
തോട്ടവും യിസ്രായേലിന്റെ പതനവും വന്യഫലം 
നല്‍കിയതും ചിത്രീകരിക്കാന്‍ ഉപയോഗിക്കു 
മ്പോള്‍ ഇവിടെ യേശു തമ്പുരാന്‍ മുന്തിരി വള്ളിയും 
അതിന്റെ കൊമ്പുകളിലൂടെയും ഫലം കായ്ക്കുന്ന 
മുന്തിരി വള്ളിയെ സൂചിപ്പിക്കുന്നു. ഈ മുന്തിരി 
വള്ളിയുടെ തോട്ടക്കാരന്‍ പിതാവാം ദൈവം തന്നെ. 
ഫലം കായ്ക്കാത്ത മുന്തിരി വള്ളി മാറ്റി ഫലം 
കായ്ക്കുന്ന മുന്തിരി വള്ളിയായ യേശുവിനെ തോട്ട 
ക്കാരന്‍ നട്ടു. ആ മുന്തിരി വള്ളി യേശുക്രിസ്തു 
അത്രേ. 


യേശുവില്‍ വസിപ്പീന്‍: 


യേശു ഓര്‍മ്മിപ്പിക്കുന്നു; “എന്നില്‍ വസിപ്പീന്‍ 
ഞാന്‍ നിങ്ങളിലും വസിക്കും; കൊമ്പിനു മുന്തിരി 
വള്ളിയില്‍ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാന്‍ 


എപ്രിത 2018 


കഴിയാത്തതുപോലെ എന്നില്‍ വസിച്ചിട്ടല്ലാതെ 
നിങ്ങള്‍ക്കും കഴിയുകയില്ല” (15:4). ഫലം കായ്ക്കു 
ന്നതിനുള്ള രഹസ്യമത്രേ ഇവിടെ സൂചിപ്പിക്കുന്ന 
ത്‌. ക്രിസ്തുവില്‍ വസിപ്പാൻ ഒരു ശിഷ്യന്‌ ഇടയാ 
കണം. ക്രിസ്തുവില്‍ വസിക്കുന്നതും ക്രിസ്തു 
നമ്മില്‍ വസിക്കുന്നതും വേര്‍തിരിക്കാന്‍ പറ്റുന്നത 
ല്ല. ഇവിടെ ക്രിസ്തുവില്‍ വസിപ്പാൻ ഉള്ള പ്രയ 
ത്നവും താല്പര്യവും “കൊമ്പുകളായ” ശിഷ്യരുടെ 
ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്‌. ഇത്‌ കേവലം 
വിശ്വാസം അല്ല, മറിച്ച്‌ അവനോടൊപ്പം അവന്റെ 
ചിന്തകള്‍ക്കും വിചാരങ്ങള്‍ക്കും ഭാവങ്ങള്‍ക്കും 
ഒക്കെ അനുസരിച്ച്‌ ആയിരിക്കുക എന്നത്രേ. 
അന്യോന്യം സ്നേഹിപ്പീന്‍ 

ഈ സ്നേഹം മാനുഷിക സ്നേഹമല്ല, 
ദൈവീക സ്നേഹമാകുന്നു. “പിതാവ്‌, എന്നെ 
സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹി 
ക്കുന്നു” (15:9). ഇത്‌ കേവലം വൈകാരികമായ ഒരു 
തലമല്ല മറിച്ച്‌ ഒരു പ്രവൃത്തിയാണ്‌. സ്നേഹം 
വികാരപരമായി മാത്രം വ്യാഖ്യാനിക്കപ്പെടുന്ന 
ലോകത്ത്‌ “തന്റെ ജീവനെ കൊടുക്കുന്ന” പ്രവൃത്തി 
യത്രേ സ്നേഹമെന്ന്‌ പഠിപ്പിക്കുന്നു. സ്നേഹം 
വെളിപ്പെടുന്നത്‌ വാക്കുകളിലല്ല ്രവ്ൃത്തിയിലത്രേ. 
ദൈവം സ്നേഹമാകുന്നു എന്നതിനേക്കാള്‍ ദൈവം 
നമ്മെ സ്നേഹിക്കുന്നു എന്ന കര്‍മ്മത്തിനാണ്‌ 
പ്രസക്തിയും പ്രാധാന്യവും. കാരണം, ആ 
പ്രവര്‍ത്തിയത്രേ തന്റെ ഏകജാതനായ പുത്രനെ 
ലോകത്തിലേക്ക്‌ അയച്ചത്‌. നാം അവന്റെ ശിഷ്യ 
രാകുമ്പോള്‍ നമ്മുടെ സ്നേഹം വാക്കുകളേക്കാള്‍ 
പ്രവൃത്തിയിലൂടെയത്രേ വെളിപ്പെടുന്നത്‌. സ്നേഹ 
ത്തിന്റെ ര്രവര്‍ത്തികള്‍ ശിഷ്യത്വത്തില്‍ നിന്ന്‌ 
അവന്റെ സഖിത്വത്തിലേക്ക്‌ സ്നേഹിത കൂട്ടത്തി 


ലേക്ക്‌ നമ്മെ എത്തിച്ചേര്‍ക്കും. Ed 
ല്‌ 


കാണ്‍സലിംഗ്‌ സെന്റര്‍ പ്രവര്‍ത്തനം ആരംഭിച്ചു 


ചെങ്ങന്നൂര്‍ ഭ്രദാസനത്തില്‍ പ്രവര്‍ത്തിച്ചു വരുന്ന ബസ്സേലിയോസ്‌ കാണ്‍സലിംഗ്‌ സെന്ററിന്റെ 
2016-2019 വര്‍ഷത്തേക്കുള്ള പ്രവര്‍ത്തനങ്ങള്‍ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്ദ്യ തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമനസ്സിന്റെ പ്രാര്‍ത്ഥനാപൂര്‍വ്വമായ ആശീര്‍വ്വാദത്തോടുകൂടി 09-04-2016 ല്‍ 
ആരംഭിച്ചു. ചെങ്ങന്നൂര്‍ ഭ്രദാസന സെക്രട്ടറി ബഹു.തോമസ്‌ കൊക്കാപ്പറമ്പില്‍ അച്ഛന്‍ പ്രവര്‍ത്ത 
നോദ്ഘാടനം നിര്‍വൃഹിച്ചു.കണ്‍സലിംഗ്‌ സെന്റര്‍ കോ-ഓര്‍ഡിനേറ്റര്‍ ഫാ.പി. കെ. കോശി, സെ 
ട്ടറി ഫാ. റെന്നി തോമസ്‌ എന്നിവര്‍ പ്രസംഗിച്ചു. ബഹു.ഡോ. മാത്യു കോശി അച്ചന്‍ ക്ലാസുകള്‍ക്ക്‌ 
നേതൃത്വം നല്‍കി. 

കുടുംബജീവിതത്തിലേക്ക്‌ പ്രവേശിക്കുന്ന 24 യുവതീ യുവാക്കള്‍ സംബന്ധിച്ചു.പഠനം പൂർത്തീ 
കരിച്ചവര്‍ക്ക്‌ പ്രീമാരിറ്റല്‍ സര്‍ട്ടിഫിക്കറ്റുകള്‍ വിതരണം ചെയ്തു. 

എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും,നാലാം വെഴ്ഴിയാഴ്ചയും ചെങ്ങന്നൂര്‍ ബഥേല്‍ അരമന 
യില്‍ വെച്ച്‌ പ്രീമാരിറ്റല്‍ ക്ലാസുകള്‍ നടത്തപ്പെടും. വിവാഹിതരാകുവാനുള്ള യുവതീ യുവാക്കന്മാര്‍ 
അതാതിടവകയിലെ വികാരിയച്ചന്മാരുടെ ശുപാര്‍ശ കത്തോടുകൂടി മുന്‍കൂട്ടി അറിയിച്ചു സംബന്ധി 
ക്കുവാന്‍ താല്പര്യപ്പെടുന്നു. കോ-ഓര്‍ഡിനേറ്റര്‍: ഫാ. പി. കെ. കോശി (9447654008) സെക്രട്ടറി: 
ഫാ. റെന്നി തോമസ്‌ (8547551395) 


wwwbethelpatrika.org | 28 | 














സ്നേഹമുള്ള കൂട്ടുകാരെ, 

ശലോമോന്‍ രാജാവിനെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ? 
ജ്ഞാനികളില്‍ ജ്ഞാനിയായ രാജാവായിരുന്നു 
ശാലോമോന്‍ എന്നാണ്‌ നാം പഠിച്ചിട്ടുള്ളത്‌. അദ്ദേ 
ഹത്തിന്റെ പല (പവര്‍ത്തനങ്ങളും ചോദ്യ 
ങ്ങള്‍ക്കുള്ള മറുപടിയും ഈ വിശേഷണത്തെ 
സാധുകരിക്കുന്നതായിരുന്നു. 

ശലോമോന്‍ രാജഭരണം സ്വീകരിക്കേണ്ടി വന്ന 
പ്പോള്‍ തനിക്കുവേണ്ട വെളിച്ചത്തിനുവേണ്ടി യാഗം 
കഴിക്കയും ദൈവം അദ്ദേഹത്തിനു ദര്‍ശനം അരു 
ളുകയും ചെയ്തു. 

“എന്തെങ്കിലും വരം ചോദിച്ചുകൊളളുക്‌ എന്ന്‌ 
ദൈവം ശലോമോനോടു പറഞ്ഞു. 

“ന്യായപാലനം ചെയ്യുവാനുള്ള ബുദ്ധിയും 
ദൈവാനുഗ്രഹവും അടിയനു നല്‍കിയാലും” എന്ന്‌ 
ബാലനായ ശാലോമോന്‍ പറഞ്ഞു. 

മറ്റെന്തെല്ലാം യോഗ്യതകളുണ്ടായാലും വിവേ 
കവും ദൈവാനുഗ്രഹവും ഇല്ലെങ്കില്‍ ശരിയായ 
ന്യായപരിപാലനം നടത്തുവാന്‍ തനിക്കു സാധ്യമ 
ല്ലെന്ന്‌ ശാലോമോന്‍ അറിയാമായിരുന്നു. 

മിസ്രേമില്‍ അടിമകളായി ജീവിച്ചിരുന്ന ഇസ്രാ 
യേല്‍ ജനത്തെ അവിടെനിന്നും മോചിപ്പിച്ച്‌ മരുഭൂ 
മിയിലൂടെ വഴിനടത്തിയത്‌ സര്‍വ്വേശ്വരനായ ദൈവ 
മാണെന്ന്‌ അവര്‍ വിശ്വസിച്ചിരുന്നു. യെരുശലേം 
ദേവാലയം നിര്‍മ്മിച്ചിരുന്നത്‌ ഒരു മലമുകളിലായി 
രുന്നു. ഇസ്രായേലിന്റെ ദൈവം അവിടെയാണ്‌ 
വസിക്കുന്നത്‌ എന്ന്‌ അവര്‍ വിശ്വസിച്ചു കാണുമാ 
യിരിക്കും. 

അതുകൊണ്ടാവാം “ഞാനെന്റെ കണ്ണ്‌ പര്‍വ്വത 
ത്തിങ്കലേക്ക്‌ ഉയര്‍ത്തുന്നു” എന്ന്‌ സങ്കീര്‍ത്തനക്കാ 
രന്‍ പാടിയത്‌. 


“എന്റെ സഹായം ആകാശവും ഭൂമിയും 
നിര്‍മ്മിച്ച യഹോവയിങ്കൽ നിന്നും വരുന്നു എന്ന്‌ 
കവി പറയുന്നത്‌ ശരിയായി മനസ്സിലാക്കാതെ പ്രതി 
സന്ധികള്‍ വരുമ്പോള്‍ നാം പല പര്‍വൃതങ്ങളി 
ലേക്കും കണ്ണുയര്‍ത്താറുണ്ട്‌. ഒരു പരിധിവരെ 
വിവിധ പര്‍വൃതങ്ങള്‍ സഹായം നല്‍കിയേക്കാം. 
എന്നാല്‍ നമുക്കു കടന്നുപോകുവാനുള്ള നൂല്‍പ്പാ 
ലങ്ങള്‍ കടക്കേണ്ടി വരുമ്പോള്‍ നമ്മെ കൈപിടിച്ചു 
നടത്തുന്നത്‌ പരമോന്നതനായ ദൈവമാണെന്ന 
സത്യം നാം മറന്നുകൂടാ. 

അമേരിക്കയില്‍ ആഭ്യന്തര യുദ്ധം നടന്നുകൊ 
ണ്ടിരുന്ന കാലത്ത്‌ ഏ്രഹാം ലിങ്കണ്‍ അന്ധകാര 
പൂര്‍ണ്ണമായ ഒരു പ്രതിസന്ധിയിലെത്തി. തന്റെ കഴി 
വിന്റെ അപര്യാപ്തതയെപ്പറ്റി അദ്ദേഹം ബോധവാ 
നായി. ഒരു രാത്രിയില്‍ വൈറ്റ്‌ ഹസിലെ തന്റെ 
സ്വകാര്യ മുറിയില്‍ തുറന്ന വേദപുസ്തകത്തിന്മേല്‍ 
അദ്ദേഹം കമിഴ്ന്ന്‌ കിടന്ന്‌ കണ്ണീരോടെ പ്രാര്‍ത്ഥി 
ക്കുന്നതായി ഒരു സുഹൃത്ത്‌ കണ്ടു. അന്ധകാര 
പൂര്‍ണ്ണമായ ആ പ്രതിസന്ധിയില്‍ അദ്ദേഹത്തിന്‌ 
വെളിച്ചം പകര്‍ന്നുകൊടുത്തത്‌ ആ സമര്‍പ്പണവും 
പ്രാര്‍ത്ഥനയും ആയിരുന്നു. 

കൂട്ടുകാരെ, 

ശലോമോനെപ്പോലെ പ്രതിസന്ധികള്‍ നേരിടു 
മ്പോള്‍ വിവേകത്തിന്റെ വെളിച്ചം ലഭിക്കുവാന്‍ 
നമുക്കു ദൈവത്തോട്‌ പ്രാര്‍ത്ഥിക്കാം. കൂരിരുട്ടു 
നമ്മെ വലയം ചെയ്യുമ്പോള്‍ ഏബ്രഹാം ലിങ്കണെ 
പ്പോലെ, യഥാര്‍ത്ഥ വെളിച്ചം പകര്‍ന്നുതരുന്ന 
ദൈവത്തില്‍ നമുക്ക്‌ ആശ്രയിക്കാം. 

ദൈവം അനുഗ്രഹിക്കട്ടെ, 
സ്നേഹപൂര്‍വ്വം, 
ആനിച്ചേച്ചി 


www.bethelpatrika.org 29 | 





കല്‍പ്പവ്യക്ഷമായ തെങ്ങ്‌ നമ്മുടെ കാര്‍ഷിക സമ്പ 
ദ്ഘടനയില്‍ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദീര്‍ഘകാല 
വിളയായതുകൊണ്ട്‌ തന്നെ വിത്തു ശേഖരണം മുതല്‍ 
ശ്രദ്ധവേണം. നല്ല സ്വഭാവ സവിശേഷതകളോടുകൂടിയ 
മാതൃവ്യക്ഷങ്ങളാണ്‌ തെരെഞ്ഞെടുക്കേണ്ടത്‌. 20 വര്‍ഷത്തി 
നുമേല്‍ പ്രായമുള്ളതും പ്രതിവര്‍ഷം 80 തേങ്ങയില്‍ കുറ 
യാതെ കായ്ക്കുന്നതും, കുറഞ്ഞത്‌ 12 കുലകളെങ്കിലുമു 
ളളതും, 30ന്‌ മേല്‍ വിരിഞ്ഞ ഓലകളുമുള്ളതായിരിക്കണം. 
പൊതിച്ച നാളികേരത്തിന്‌ 500 ഗ്രാമില്‍ കൂടുതല്‍ ഭാരം 
ഉണ്ടായിരിക്കണം. വളക്കുഴിയുടെ അടുത്തു നില്‍ക്കുന്നതും, 
സാധാരണയില്‍ കവിഞ്ഞ വെള്ളം ലഭിക്കുന്നതുമായ 
തെങ്ങുകള്‍ ഒഴിവാക്കണം. ജനുവരി മുതല്‍ ഏരപില്‍ വരെ 
യുള്ള മാസങ്ങളില്‍ വിത്ത്‌ തേങ്ങ ശേഖരിച്ച്‌ മെയ്‌ - ജൂണ്‍ 
മാസങ്ങളില്‍ താവരണങ്ങളിലോ, പോളിബാഗിലോ പാക 
ണം. മുളച്ച്‌ ഒരു വര്‍ഷം പ്രായവും ആറ്‌ ഓലകള്‍ വിരി 
ഞ്ഞതും, പത്ത്‌ സെ.മി കണ്ണാടി ഘനവും ഉള്ളതായ 
തൈകള്‍ നടന്നുതിനായി തെരഞ്ഞെടുക്കണം. ഒരിക്കലും, 
കൊണ്ടു നടന്ന്‌ വില്പന നടത്തുന്നവരില്‍ നിന്നും 
തൈകള്‍ വാങ്ങരുത്‌. ഇങ്ങനെ ഉള്ളവരുടെ കൈവശം നല്ല 
ഇനം തെങ്ങുകളുടെ ഫോട്ടോകളും കാണും. ലക്ഷണം 
ഒത്ത തെങ്ങില്‍ നിന്നും വിത്തു തേങ്ങാ ശേഖരിച്ച്‌ പാകി 
തൈകള്‍ എടുക്കുകയോ നാട്ടില്‍ തന്നെ വിശ്വാസമുള്ളവ 
രില്‍ നിന്നും തൈകള്‍ വാങ്ങുകയോ ഗവേഷണ കേന്ദ്രങ്ങ 





പി. എ. ഐസക്‌ കുറ്റൂര്‍ 


ളില്‍ നേരത്തെ രജിസ്റ്റര്‍ ചെയ്ത്‌ തൈകള്‍ 
വാങ്ങുകയോ ചെയ്യണം. രജിസ്റ്റര്‍ ചെയ്യു 
ന്നതിന്‌ പ്രത്യേക സമയം ഉണ്ട്‌. 


ബന്ധപ്പെട്ട ചില ഗവ. കേന്ദ്രങ്ങള്‍ 

(7 സി.പി.സി.ആര്‍.ഐ, റീജനല്‍ 
സ്റ്റേഷന്‍, കൃഷ്ണപുരം പി.ഒ. കായംകുളം 
- 690 533. 

(2) ഡി.എസ്‌. പി. ഫാം, കോക്കനട്ട്‌ 
ഡെവലപ്മെന്റ്‌ ബോര്‍ഡ്‌, നേരിയമംഗലം 
പി.ഒ., 686 693 ഫോണ്‍: 0485-2554240 

(ദ) കോക്കനട്ട്‌ നേഴ്‌സറി, നെട്ടൂര്‍ പി. 
ഒ., മരട്‌, ഫോണ്‍ 0484-2700779 

(4) വി. എഫ്‌. പി. സി. കെ, കാക്കനാട്‌, 
കൊച്ചി - 37, ഫോണ്‍ 94977138883 


കൃഷിരീതി 
വെട്ടുകല്‍ മണ്ണാണെങ്കില്‍ ഉദ്ദേശം നാല 
ടി സമചതുരമോ, വൃത്തമോ ആയി കുഴി 
കള്‍ എടുക്കണം. ചാണകപ്പൊടിയും 
ചാരവും മേല്‍മണ്ണും ചേര്‍ത്ത്‌ രണ്ടടി കുഴി 
നിറയ്ക്കണം. പശിമരാശി മണ്ണാണെങ്കില്‍ 
മൂന്നടി കുഴി മതിയാകും. വെള്ള കെട്ടുള്ള 
സ്ഥലങ്ങളില്‍ മണ്‍കുന എടുത്ത്‌ വേണം 
തൈകള്‍ നടുവാന്‍ വെട്ടുകല്‍ പ്രദേശത്ത്‌ 
കുഴിയുടെ അടിവശത്ത്‌ രണ്ട്കിലോ കറി 
ഉപ്പ്‌ ഇട്ട്‌ രണ്ട്‌ നിരതൊണ്ട്‌ (ചകിരി) 
മലര്‍ത്തി അടുക്കിവയ്ക്കണം. തൈകള്‍ 
തമ്മില്‍ 25 അടി അകലം കൊടുക്കണം 
ഒന്നാം വര്‍ഷം വേനല്‍ക്കാലത്ത്‌ തണലും 
ജലസേചനവും നല്‍കണം. തെങ്ങിന്‌ 
ജൈവവളപ്രയോഗം അതി പ്രധാനമാണ്‌. 
അമൂത്വം ഉള്ള മണ്ണില്‍ വര്‍ഷകാലാരംഭ 
ത്തില്‍ പ്രതിവര്‍ഷം ഒരുകിലോ കുമ്മായം 
ചേര്‍ക്കണം. വേനല്‍ക്കാലത്ത്‌ പുത ഇട്ടു 
കൊടുക്കണം. മഞ്ഞളിപ്പ്‌ കാണുന്നുണ്ടെ 
ങ്കില്‍ അരകിലോ മഗ്നീഷ്യം സള്‍ഫേറ്റ്‌ 
കൊടുക്കണം. മഴക്കാലാരംഭത്തില്‍ 
പയര്‍വര്‍ഗ്ഗത്തില്‍പ്പെട്ട ആവരണവിളകള്‍ 
വളര്‍ത്തി പുഷ്പിക്കുന്നതോടെ പറിച്ച്‌ 
മണ്ണില്‍ ചേര്‍ത്തുകൊടുക്കാം എല്ലാ 
വര്‍ഷവും ഇട ഇളക്കുന്നത്‌ ഈര്‍പ്പം സംര 
ക്ഷിക്കുന്നതിന്‌ സഹായിക്കും. കുറുകിയ 
ഇനം കൃഷിചെയ്യുവാന്‍ ശ്രദ്ധിക്കണം. 
(തുടരും.) 


ww.bethelpatrika.org 30 | 





കാലഘട്ടം അവസാനിച്ചിരിക്കയാല്‍ പുതിയതായി 
2016-19 കാലഘട്ടങ്ങളില്‍ പ്രവര്‍ത്തിക്കുവാന്‍ 
ആത്മീയ സംഘടനകളുടെ ഭദ്രാസന ഡിസ്ട്രിക്ട്‌ 
തല്രപവര്‍ത്തകരെ അഭി. തിരുമനസ്സുകൊണ്ട്‌ 
കല്പന മുഖാന്തിരം നിയമിച്ചു സ്ഥാനം ഒഴിയുന്ന 
പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം 
പുതിയതായി ചുമതലയേല്‍ക്കുന്നവര്‍ ദൈവാശ്രയ 
ത്തോടും അതാതു സംഘടനകളുടെ ഭരണഘട 
നയ്ക്ക്‌ അനുസൃതമായും പ്രതിബദ്ധതയോടെ 
ഉത്തരവാദിത്വം നിറവേറ്റാന്‍ പ്രാപ്തരാകട്ടെ എന്ന്‌ 
ആശംസിക്കുകയും ചെയ്യുന്നു. 

ഭദസന സുവിശേഷസംഘത്തിന്റെ പ്രവര്‍ത്ത 
നോദ്ഘാടനം ഏപ്രില്‍ മാസം 10-ാം ഞായറാഴ്ച 
ബഥേല്‍ അരമനയില്‍ ഡയറക്ടര്‍ ഫാ. ഡോ. 
ഫിലിക്സ്‌ യോഹന്നാന്റെ അദ്ധ്യക്ഷതയില്‍ കൂടിയ 
യോഗത്തില്‍ വച്ച്‌ അഭി. തിരുമനസ്സുകൊണ്ട്‌ 
ഉദ്ഘാടനം ചെയ്തു. ഏല്ലാ അദ്ധ്യാത്മീക സംഘട 
നകളുടെയും പ്രവര്‍ത്തകര്‍ പങ്കെടുത്തു. 

കുട്ടികളുടെ സ്കൂള്‍തലത്തില്‍ ഉള്ള പരീക്ഷകള്‍ 
അവസാനിച്ച്‌ മദ്ധ്യവേനല്‍ അവധിക്കാലത്തേക്ക്‌ 
പ്രവേശിച്ചിരിക്കുന്നു. അവധിക്കാലം ഫലപ്രദമായി 
ഉപയോഗിക്കുവാന്‍ അഭി. തിരുമനസ്സുകൊണ്ട്‌ കുട്ടി 
കള്‍ക്കായി വിവിധ പഠന പദ്ധതികള്‍ ക്രമീകരിച്ചി 
ട്ടുണ്ട്‌. അഭി. തിരുമേനിയുടെ കല്പന പ്രകാരം 
OYBS മിക്ക ഇടവകകളിലും വിജയപ്രദമായി 
നടത്തപ്പെട്ടു. 10-0൦ ക്ലാസ്സ്‌ കഴിഞ്ഞ്‌ ഉപരിപഠനത്തിന്‌ 
ആഗ്രഹിക്കുന്ന കുട്ടികള്‍ക്കായി വ്യക്തിത്വ വികസന 
മാര്‍ഗ്ഗ നിര്‍ദ്ദേശ ക്ലാസ്സ്‌ ബഥേല്‍ അരമനയില്‍ വച്ച്‌ 
2016 ഏപ്രില്‍ മാസം 18 മുതല്‍ 30 വരെയുള്ള 
തീയതികളില്‍ ഉച്ചകഴിഞ്ഞ്‌ 2 മണി മുതല്‍ 4 മണി 
വരെ ക്രമീകരിച്ചിരിക്കുന്നു. കുട്ടികളുടെ ആത്മീയ 
വും, വിദ്യാഭ്യാസപരവുമായ വളര്‍ച്ചയോടൊപ്പം ഉത്ത 
മ വ്യക്തിത്വ രൂപീകരണത്തിനും അത്യന്താപേക്ഷി 
തമായ ക്ലാസ്സുകള്‍ക്ക്‌ അഭി. തിരുമേനിയോടൊപ്പം 
മറ്റു പ്രഗത്ഭ വ്യക്തികളും നേതൃത്വം നല്‍കും. 

തിരുമനസ്സിന്റെ ശിക്ഷണത്തില്‍ പരിശീലനം 
നേടി വന്ന ഉള്ളന്നൂര്‍ പുല്‍പ്രകുഴിയില്‍ റവ. ഫാ. 
ജോണ്‍ പോളിന്റെ മകന്‍ പോള്‍സണ്‍ ജോണ്‍, 
വെണ്‍മണി സെന്റ്‌ മേരീസ്‌ ഇടവകാംഗം ആറ്റു 


ഏപ്രിത 2016 


പുറത്ത്‌ തുണ്ടത്തില്‍ സോളമന്റെ മകന്‍ സോനു 
സോളമന്‍ എന്നിവര്‍ക്ക്‌ കോട്ടയം ഓര്‍ത്തഡോക്സ്‌ 
തീയോളജിക്കല്‍ സെമിനാരിയില്‍ പ്രവേശനം ലഭിച്ചു. 
അഖില മലങ്കര ബസ്ക്യാമ്മാ അസ്സോസിയേഷന്‍ 
വാര്‍ഷിക സമ്മേളനം പരുമല സെമിനാരിയില്‍ വച്ച്‌ 
2016 ഏപ്രില്‍ മാസം 19, 20 തീയതികളില്‍ നടത്ത 
പ്പെടുന്നതാണ്‌. അഖില മലങ്കര മര്‍ത്തമറിയം സമാ 
ജം വാര്‍ഷിക സമ്മേളനം 2016 ഏപ്രില്‍ മാസം 27 
മുതല്‍ 29 വരെയുള്ള തീയതികളില്‍ പാമ്പാടി മാര്‍ 
കുറിയാക്കോസ്‌ ദയറായില്‍ വച്ച്‌ നടത്തപ്പെ 
ടുന്നതാണ്‌. 

പെന്തിക്കോസ്തി ദിനത്തില്‍ (മെയ്‌ 15) ഉച്ച 
കഴിഞ്ഞ്‌ 2 മണിക്ക്‌ ബഥേല്‍ അരമനയില്‍ വച്ച്‌ അഭി. 
തിരുമനസ്സുകൊണ്ട്‌ കുഞ്ഞുങ്ങള്‍ക്ക്‌ വിദ്യാരംഭം 
കുറിക്കുന്നു. ചെങ്ങന്നൂര്‍ ഭ്രദാസന അംഗവും 
വള്ളിക്കാട്ട്‌ ദയറായുടെ മാനേജരും ആയിരുന്ന വന്ദ്യ. 
ദി. വ. ശ്രീ. ഫീലിപ്പോസ്‌ റമ്പാച്ചന്‍ മാര്‍ച്ച്‌ മാസം 
മദാം തീയതി കര്‍ത്താവില്‍ നിദ്ര പ്രാപിച്ചു. 

ചെങ്ങന്നൂര്‍ ഭദ്രാസന മര്‍ത്തമറിയം സമാജം 
ജനറല്‍ സെക്രട്ടറി ലിസ്സി വര്‍ഗീസ്‌ ഏപ്രില്‍ മാസം 
1-൦ തീയതി ദൈവ സന്നിധിയിലേക്ക്‌ വിളിച്ച്‌ അടു 
പ്പിക്കപ്പെട്ടു. ആത്മീയ ശുശ്രൂഷാ രംഗത്ത്‌ അദ്ധ്വാനിച്ച്‌ 
കര്‍ത്ത്യ സന്നിധി പൂകിയ ഇരുവര്‍ക്കും വേണ്ടി ദൈവ 
സന്നിധിയില്‍ പ്രാര്‍ത്ഥിക്കുന്നതോടൊപ്പം ചെങ്ങന്നൂര്‍ 
ഭദ്രാസനത്തിന്റെ ആദരാഞ്ജലികള്‍ അറിയിക്കുന്നു. 
കൊല്ലം ജില്ലയിലെ പരവൂരില്‍ 106ല്‍ അധികം 
പേരുടെ ജീവഹാനിക്കു കാരണം ആകുകയും 200ല്‍ 
അധികം ആളുകല്‍ക്ക്‌ ഗുരുതരമായ പരിക്കുകള്‍ 
ക്കിടയാവുകയും ചെയ്ത കേരളം കണ്ടഏറ്റം വലിയ 
വെടിക്കെട്ട്‌ അപകടത്തില്‍ ചെങ്ങന്നൂര്‍ ഭദ്രാസന 
ത്തിനുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. ദുഃഖാര്‍ 
ത്ഥരായ കുടുംബങ്ങളുടെ വേദനയില്‍ പങ്കുചേരുന്നു. 

ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ഭക്തി 
നഷ്ടപ്പെടുത്തികൊണ്ട്‌ അത്യന്തം അപകടകരമായ 
വെടിക്കെട്ടു പോലെയുള്ള ആഘോഷങ്ങള്‍ മൂലം 
ഉണ്ടാകുന്ന ദുരന്തത്തില്‍ അഭിവന്ദ്യതിരുമേനി 
ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട്‌ പള്ളി പെരു 
ന്നാളുകളില്‍ ആചാരവെടി ഒഴിച്ചുള്ള വെടിക്കെ 
ട്ടുകള്‍ ഒഴിവാക്കണമെന്നും അതിനായി വേര്‍ 
തിരിക്കുന്ന പണം സാധുജന സംരക്ഷണത്തിനും, 
ജീവകാരുണ്യ പ്രവര്‍ത്തനത്തനങ്ങള്‍ക്കും വിനി 
യോഗിക്കണമെന്നും കല്പന മുഖാന്തിരം ഇടവക 
കളെ അറിയിച്ചിട്ടുണ്ട്‌. 

ഭദ്രാസന മര്‍ത്തമറിയം സമാജത്തിന്റെ പ്രവര്‍ത്ത 
നോദ്ഘാടനം ഏപ്രില്‍ മാസം 26-ാം തീയതി ചെവ്വാ 
ഴ്ച 2.30 ന്‌ ബഥേല്‍ അരമനയില്‍ വച്ച്‌ നടത്തു 
ന്നതാണ്‌ എല്ലാ യൂണിറ്റുകളില്‍ നിന്നും കുറഞ്ഞത്‌ 
5 പ്രതിനിധികള്‍ വീതം വന്നു സംബന്ധിക്കണം. 

ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 

(മെത്രാസന സെക്രട്ടറി) 


www.bethelpatrika.org | 31 | 





ദശാംശ സമാഹരണ പദ്ധതി 2015 - 16 

















12.04.2015 - ഉള്ളന്നൂര്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ 
ചെറിയപള്ളി (10040) 26.04.2015 - കുട്ടംപേരൂര്‍ 
സെന്റ്‌ മേരീസ്‌ (52551) 03.05.2015 - കുറിച്ചിമുട്ടം 
സെന്റ്‌ സ്റ്റീഫന്‍സ്‌ (7710) 10.05.2015 - ബുധനൂര്‍ 
സെന്റ്‌ ഏലീയാസ്‌ (34410) 17.05.2015 - 
കാരയ്ക്കാട്‌ സെന്റ്‌ മേരീസ്‌ സീനായ്ക്കുന്ന്‌ 
(27900) 31.05.2015 - ഉള്ളന്നൂര്‍ സെന്റ്‌ മേരീസ്‌ 
(25001) 07.06.2015 വെണ്‍മണി സെന്റ്‌ മേരീസ്‌ 
(40700) 14.06.2015 - പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ 
(21645) 21.06.2015 - ചെങ്ങന്നൂര്‍ സെന്റ്‌ 
ഇഗ്നേഷ്യസ്‌ (46150) 26.05.2015 - ഓലിക്കല്‍ മാര്‍ 
ഗ്രിഗോറിയോസ്‌ (11200) 05.07.2015 - മെഴുവേലി 
ഹോളി ഇന്നസെന്റ്‌ സ്‌ (72601) 12.07.2015 - 
തോട്ടപ്പുഴ മാര്‍ ഗ്രിഗോറിയോസ്‌ (41450) 19.07.2015 
- പാണ്ടനാട്‌ സെന്റ്‌ മേരീസ്‌ (14600) 26.07.2015 
- കോടുകുളഞ്ഞി പ്രകാശഗിരി സെന്റ്‌ മേരീസ്‌ 
(17180) 02.08.2015 - ചെങ്ങന്നൂര്‍ ബഥേല്‍ മാര്‍ 
ഗ്രിഗോറിയോസ്‌ (66853) 09.08.2015 - ഇടവങ്കാട്‌ 
സെന്റ്‌ മേരീസ്‌ (10750) 16.08.2015 - ചെറിയനാട്‌ 
സെന്റ്‌ മേരീസ്‌ (27730) 30.08.2015 - മാരാമണ്‍ 
സെന്റ്‌ മേരീസ്‌ (15980) 13.09.2015 - ഇടനാട്‌ 
സെന്റ്‌ മേരീസ്‌ (9000) 20.09.2015 മാന്തളിര്‍ 
സെന്റ്‌ തോമസ്‌ (35000) 27.09.2015 - പുല്ലാട്‌ 
സെന്റ്‌ ജോര്‍ജ്ജ്‌ (5000) 04.10.2015 - പാണ്ടനാട്‌ 
സെന്റ്‌ തോമസ്‌ (7300) 18.10.2015 - കുറ്റൂര്‍ 
ബഥാന്യ മാര്‍ ഗ്രിഗോറിയോസ്‌ (12400) 01.11.2015 











കര്‍ഷകതിലകം അവാര്‍ഡ്‌ 


ഉള്ളന്നൂര്‍ സെന്റ്‌ മേരീസ്‌ യുവജനപ്രസ്ഥാന 
ത്തിന്റെ നേതൃത്വത്തില്‍ ഇടവകയിലെ മികച്ച 
കര്‍ഷകരെ കണ്ടെത്തുന്നതിനായി പ്രസ്ഥാന 
ത്തിന്റെ ്രഥമസംരംഭം കര്‍ഷകതിലകം കാര്‍ഷി 
കഅവാര്‍ഡ്‌ വിതരണം ദേവാലയത്തില്‍ സംഘ 
ടിപ്പിക്കപ്പെട്ടു. നിരവധി അപേക്ഷകരില്‍നിന്നും 
മികച്ച കര്‍ഷകരെ കണ്ടെത്തുന്നതിനായി കൃഷി 
ഓഫീസര്‍ ശ്രീ.ബിജു വര്‍ഗ്ഗീസിന്റെ നേതൃത്വ 
ത്തില്‍ കൃഷിസ്ഥലം സന്ദര്‍ശിച്ച്‌ മികച്ച കര്‍ഷ 
കനെ കണ്ടെത്തി. അഭിവന്ദ്യ. ഡോ.ഗ്രബിയേല്‍ 
മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമനസ്‌ കൊണ്ട്‌, ശ്രീ. 
സണ്ണി കൊട്ടയ്ക്കാട്ടിന്‌ കര്‍ഷകതിലകം 
അവാര്‍ഡ്‌ നല്‍കി ആദരിച്ചു. ഇതിനോടൊപ്പം ഇട 
വകയിലെ മികച്ച ഏഴ്‌ കര്‍ഷകര്‍ക്ക്‌ പ്രശംസാ 
പത്രം നല്‍കി ആദരിച്ചു. 














എപ്രിത 2018 


ആല സെന്റ്‌ ജോര്‍ജ്ജ്‌ (6190) 08.11.2015 - 
യോര്‍ദ്ധാന്‍പുരം മാര്‍ ഗ്രിഗോറിയോസ്‌ (9400) 
15.11.2015 - പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ (22050) 
22.11.2015 - ഓതറ സെന്റ്‌ മേരീസ്‌ (23130) 29.11.2015 
- തിരുവന്‍വണ്ടൂര്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ (4510) 
13.12.2015 - പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌ 
സിംഹാസനപളളി (9500) 27.12.2015 - അറത്തില്‍ 
സെന്റ്‌ ജോര്‍ജ്ജ്‌ മഹാഇടവക (14000) 10.01.2016 
- നീര്‍വിളാകം മാര്‍ ഗ്രിഗോറിയോസ്‌ (8931) 
17.01.2016 - കുരമ്പാല സെന്റ്‌ തോമസ്‌ (29700) 
24.01.2016 - ആറാട്ടുപുഴ സെന്റ്‌ മേരീസ്‌ (35200) 
31.01.2016 - പേരിശ്ശേരി ഈസ്റ്റ്‌ മാര്‍ ഗ്രിഗോറിയോസ്‌ 
(32220) 07.02.2016 - വള്ളംകുളം സെന്റ്‌ 
മേരീസ്‌ (19020) 14.02.2016 - മുളക്കുഴ സെന്റ്‌ 
മേരീസ്‌ (22180) 21.02.2016 - കല്ലുങ്കല്‍ സെന്റ്‌ 
ഇഗ്നേഷ്യസ്‌ (17410) 28.02.2016 - നെല്ലിമല മാര്‍ 
ഗ്രീഗോറിയോസ്‌ (20760) 06.03.2016 - കുടശ്ശനാട്‌ 
സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കത്തീഡ്രല്‍ (10170) 13.03.2016 
- പൂഴിക്കാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ (31110) 
2015-16സാമ്പത്തിക വര്‍ഷം ഏറ്റവും കൂടുതല്‍ 
തുക മെഴുവേലി ഹോളി ഇന്നസെന്റ്‌ സ്‌ 
വലിയപള്ളിയില്‍ നിന്നും സമാഹരിക്കപ്പെട്ടു. 
വലുതും ചെറുതുമായ തുകകള്‍ നല്‍കിയ എല്ലാ 
ഇടവകകളോടും, വികാരിമാരോടും, 
അംഗങ്ങളോടുമുള്ള നന്ദി അിറയിക്കുന്നു. 
കര്‍ത്തൃശുധ്രൂഷയില്‍ 





ഫാ. എല്‍വിന്‍ തോമസ്‌ 


ഉപകാര സ്മരണ 


വി. യൂദാശ്ലീഹായുടെ മദ്ധ്യസ്ഥതയില്‍ 
ഉദ്ദിഷ്ടകാര്യം സാധിച്ചതില്‍ 
നന്ദി അര്‍പ്പിച്ചുകൊള്ളുന്നു. 
- ഒരു വിശ്വാസി - 


www.bethelpatrika.org | 32 | 





ബഹു. സണ്ടേസ്‌കൂള്‍ സഹവപ്രവര്‍ത്തകരേ, 


നമ്മുടെ കര്‍ത്താവിന്റെ ഉയിര്‍പ്പുപെരുന്നാള്‍ 
ഏറ്റവും അനുഗ്രഹ്രപദമായി ലോകമെമ്പാടും 
കൊണ്ടാടി. അതില്‍ ഭാഗമാകാന്‍ ദൈവം നല്‍കിയ 
കൃപയെ ഓര്‍ത്ത്‌ സ്തുതിയ്ക്കാം. സണ്ടേസ്കൂള്‍ 
പ്രസ്ഥാനത്തെ സംബന്ധിച്ചു ഏപ്രില്‍ മാസം 
ഏറ്റവും സന്തോഷകരമായ ഒരു മാസമാണ്‌. 
കാരണം ഏപ്രില്‍ ഒന്നുമുതല്‍ മിക്കയൂണിറ്റിലും 
നട സജീവമായി ഉദ്ഘാടനത്തോടെ ആരംഭിക്കു 
കയുണ്ടായി. മുന്‍വര്‍ഷത്തേക്കാള്‍ മെറ്റീരി 
യല്‍സിന്റെ ഗുണമേന്മയും പാഠ്യപദ്ധതിയും 
അദ്ധ്യാപകരേയും വിദ്യാര്‍ത്ഥികളേയും കൂടുതല്‍ 
ആകര്‍ഷിക്കുന്നു. സജീവമായി നേതൃത്വം 
നല്‍കുന്ന എല്ലാ യൂണിറ്റ്‌ പ്രവര്‍ത്തകരേയും അനു 
മോദിക്കുന്നു. 

ഠഴBട ഗാനപരിശീലനം ബഥേല്‍ അരമനയില്‍ 
വെച്ചുനടത്തി. ബഹു. വില്‍സണ്‍ ശങ്കരത്തില്‍ 
അച്ചന്റെ നേതൃത്വത്തില്‍ നടത്തപ്പെട്ട ഗാനപരിശീ 
ലനത്തില്‍ ശ്രീമതിമാരായ ലിജി ബിനോയി, സു 
നിത മാത്യു എന്നിവര്‍ ഭ്രദാസനതലത്തില്‍ 
നേതൃത്വം നല്‍കി.കൂടാതെ കണ്‍വീനര്‍,സൂധപ്രണ്ട്‌ 
എന്നിവര്‍ക്കായി പ്രത്യേകം ക്ലാസുകള്‍ നടത്തി.ഈ 
വര്‍ഷം OVBS യൂണിറ്റുകളിലേക്ക്‌ 180 മാരേ 
പ്രത്യേകം പരിശീലനം നല്കി ചില യൂണിറ്റുകളി 
ലേക്ക്‌ അയയ്ക്കുകയുണ്ടായി. കേന്ദ്രത്തിലെ നിർദ്ദേ 
ശങ്ങള്‍ യൂണിറ്റുതലത്തില്‍ പ്രാവര്‍ത്തികമാക്കു 
വാന്‍ ES0മാരുടെ സേവനം എടുത്തുപറയാവുന്ന 
താണ്‌. 





കൂടാതെ എല്ലാ യൂണിറ്റില്‍ നിന്നും വിദ്യാര്‍ത്ഥി 
കള്‍ OVYBS നേക്കുറിച്ചുള്ള അഭിപ്രായങ്ങള്‍ എഴുതി 
അറിയിക്കുവാന്‍ അദ്ധ്യാപകര്‍ പ്രോത്സാഹനം 
നല്‍കേണ്ടതാണ്‌. 


സഹപാഠ്യമത്സരങ്ങളില്‍ വിജയികളായ കുട്ടി 





ഏപ്രിത 2016 


കളുടെ ഫോട്ടോ ഫെഡ്രുവരി 2ഭാം തീയതി 
യ്ക്കകം നല്കണമെന്ന്‌ ആവശ്യപെട്ടിട്ടും ചുമത 
ലക്കാര്‍ വിമുക്തത കാട്ടിയതിനാല്‍ വാര്‍ഷിക 
റിപ്പോര്‍ട്ടില്‍ ചേര്‍ക്കാന്‍ സാധിക്കാതെ വരുന്നു. 


അനുശോചനം 


സണ്‍ഡേ സ്കൂള്‍ ചെങ്ങന്നൂര്‍ ഡിസ്ട്രിക്ട 
ഇന്‍സ്പെക്ടര്‍,അദ്ധ്യാപക പ്രതിനിധി എന്നീ നില 
യില്‍ വളരെ സ്തുത്യര്‍ഹമായ നിലയില്‍ സേവന 
മനുഷ്ഠിച്ച പേരിശ്ശേരി ഇടവകാംഗം ശ്രീമതി ലിസ്സി 
വര്‍ഗ്ഗീസിന്റെ ദേഹവിയോഗത്തിലും,മുളക്കുഴ 
സെന്റ്‌ മേരീസ്‌ സണ്ടേ സ്കൂള്‍ അദ്ധ്യാപകനായി 
സേവനമനുഷ്ഠിച്ച ശ്രീ.കൊച്ചയിപ്പ്‌ എന്നിവരുടെ 
ദേഹവിയോഗത്തിലും സണ്ടേ സ്‌കൂള്‍ ഭദ്രാസന 
കൌണ്‍സിലിന്റെ (്രാര്‍ത്ഥനാപരമായ അനു 
ശോചനം രേഖപ്പെടുത്തുന്നു. 


അനുമോദനം 


കഴിഞ്ഞ മൂന്നുവര്‍ഷമായി ഭദ്രാസന വൈസ്‌ 
പ്രസിഡന്റായി പ്രവര്‍ത്തിച്ച ബഹുമാനപ്പെട്ട ജോസ്‌ 
തോമസ്സ്‌ അച്ചനോട്‌ പ്രസ്ഥാനത്തിന്റെ കടപ്പാട്‌ 
നിസ്തുലമാണ്‌.അച്ചനോടുള്ള നന്ദി അറിയിക്കുന്ന 
തിനോടൊപ്പം 2016 ഏപ്രില്‍ ഒന്നു മുതല്‍ പ്രസ്ഥാ 
നത്തിന്റെ വൈസ്‌ പ്രസിഡന്റായി അഭിവന്ദ്യ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമനസ്സു 
കൊണ്ട്‌ നിയമിച്ച ബഹു. മാത്യു വര്‍ഗ്ഗീസ്‌ അച്ച 
നോട്‌ അനുമോദനവും അറിയിക്കുന്നു. 


ഭദ്രാസന കനണ്‍സിലിനുവേണ്ടി 
വര്‍ഗ്ഗീസ്‌ ജി. കാവുംപുറം 
ഡയറക്ടര്‍ 


SP 


AAMIGOZ 
NASHIK DHOL 


ARATTUPUZHA P.0., CHENGANNUR 
Ph: 9645831598, 9656845466, 8086806883 


w.bethelpatrika.org | 33 | 











= ur പ അ 4... 
ബുധനൂര്‍ സെ. ഏലിയാസ്‌ ഓര്‍ത്തഡോക്സ്‌ 
ഇടവകയുടെ ആഭിമുഖ്യത്തില്‍ പീഡാനുഭവ വാര 
ത്തില്‍ കാല്‍കഴുകല്‍ ശുശ്രൂഷ നടത്തി. ഇടവകാം 
ഗവും ബ്രഹ്മവാര്‍ ഭ്രദാസനാധിപനുമായ അഭി.യാ 
ക്കോബ്‌ മാര്‍ ഏലിയാസ്‌ മെത്രാപ്പോലീത്താ മുഖ്യ 
കാര്‍മ്മികത്വം നിര്‍വൃഹിച്ചു. വൈദിക സംഘം ജന 
റല്‍ സെക്രട്ടറി ഫാ. തോമസ്‌ അമയില്‍ പ്രധാന 
സന്ദേശം നല്‍കി. ഭ്രദാസന സ്രെകട്ടറി ഫാ. 
തോമസ്‌ കൊക്കാപ്പറമ്പില്‍, വികാരി. ഫാ. സുനില്‍ 
ജോസഫ്‌, ഭദ്രാസന വൈദീക സംഘം, ജനറല്‍ 
കണ്‍വീനര്‍ സജി പട്ടരുമഠം, (ടസ്റ്റി സാബു 
പോക്കാട്ട്‌, സെക്രട്ടറി കെ. ജെ. മാത്യു,കമ്മറ്റി അംഗ 
ങ്ങള്‍ തുടങ്ങിയവര്‍ നേതൃത്വം നല്‍കി. 


എം. ജി. ഒ. സി. എസ്‌. എം. യുണിറ്റ്‌ 
രൂപീകരണവും പ്രവര്‍ത്തന ഉദ്ഘാടനവും 





Vi റ i ഥ്‌ 
കടമാന്‍കുളം സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
ദേവാലയത്തില്‍ എം. ജി. ഓ.സി.എസ്‌. എം 
പ്രവര്‍ത്തന ഉദ്ഘാടനം 03-04-2016 ല്‍ ചെങ്ങന്നൂര്‍ 
ഭദ്രാസന എം. ജി. ഓ.സി.എസ്‌. എം ജനറല്‍ 
സെക്രട്ടറി ഡോ. റോബിന്‍ സാമുവേല്‍ നിര്‍വൃഹി 
ച്ചു. പ്രസ്തുത പരിപാടിയില്‍ വികാരി. ഫാ. ജിജു 
സാമുവേല്‍ അദ്ധ്യക്ഷത വഹിച്ചു. സണ്‍ഡേ 
സ്ക്കൂള്‍ പന്തളം ഡിസ്ട്രിക്ട്‌ ഓര്‍ഗനൈസര്‍ 
ജോണ്‍സണ്‍, മുന്‍ സഭാ മാനേജിംഗ്‌ കമ്മിറ്റി 
അംഗം ഏരബഹാം മാത്യു വീരപ്പള്ളി, അബു 
എബ്രഹാം, കെ. പാപ്പി, രാജു. ഡി, സിജോ ജോയ്‌ 
എന്നിവര്‍ ആശംസ അറിയിച്ചു. 


ഏപ്രിത 2016 


ൊം മാര്‍ത്തോമ്മാ അവാര്‍ഡ്‌-201%6 





v 


പുത്തന്‍കാവ്‌ സെന്റ 
മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
കത്തീഡ്രലില്‍ കബറടക്കി 
യിരിക്കുന്ന വലിയ മാര്‍ 
ദീവന്നാസ്യോസ്‌ (ആറാം 
മാര്‍ത്തോമ്മ) സ്മര 
ണാര്‍ത്ഥം ഏര്‍പ്പെടുത്തി 
യിട്ടുള്ള മാര്‍ത്തോമ്മാ 
അവാര്‍ഡ്‌ ഏപ്രില്‍ മാസം SP 














18-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10.30 ന്‌ ദ്വിശ 
താബ്ധി സ്മാരക മന്ദിരത്തില്‍ വെച്ച്‌ നടക്കുന്ന 
പൊതുസമ്മേളനത്തില്‍ പരിശുദ്ധ കാതോലിക്കാ 
ബാവാ തിരുമേനി കണ്ടനാട്‌ വെസ്റ്റ്‌ ഭദ്രാസനാധി 
പന്‍ അഭിവന്ദ്യ ഡോ. മാത്യൂസ്‌ മാര്‍ സേവേറി 
യോസ്‌ മെത്രാപ്പോലീത്തായ്ക്ക്‌ നല്‍കുന്നതാണ്‌. 

മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സഭാ സുന്നഹദോസ്‌ 
സെക്രട്ടറിയും ഓര്‍ത്തഡോക്സ്‌ തിയോളജിക്കല്‍ 
സെമിനാരി അദ്ധ്യാപകനും,കണ്ടനാട്‌ വെസ്റ്റ്‌ ഭ്രദാ 
സനാധിപനുമായ അഭി.ഡോ.മാത്യൂസ്‌ മാര്‍ സേവേ 
റിയോസ്‌ മെ(്രാപ്പോലീത്തയുടെ ജീവകാരുണ്യ 
പ്രവര്‍ത്തനരംഗത്തെ മികച്ച സംഭാവനകളെ കണ 
ക്കിലെടുത്താണ്‌ അവാര്‍ഡ്‌. 





അഭിനന്ദനങ്ങള്‍ 


56 -ാമത്‌ കേരള സംസ്ഥാന 
സ്കൂള്‍ കലോത്സവത്തില്‍ ക്ലാര്‍ 
നെറ്റ്‌ / ബ്യൂഗിള്‍ മത്സരത്തില്‍ 
ഒന്നാം സ്ഥാനവും എ ഗ്രേഡും 
കരസ്ഥമാക്കിയ ജോയല്‍ മാത്യു ജോസ്‌. പന്തളം 
കുടശ്ശനാട്‌ തെങ്ങുവിളയില്‍ ഫാ. ജോസ്‌ തോമ 
സിന്റെയും ശ്രീമതി സൂസി ജോസിന്റെയും മക 
നാണ്‌. 











സുവിശേഷ സംഘം ധ്യാനം 


ഭദ്രാസന സുവിശേഷസംഘത്തിന്റെ 
ആഭിമുഖ്യത്തില്‍ നടത്തുന്ന ധ്യാനം 2016 
ഏപ്രില്‍ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച 
രാവിലെ 9.30 മുതല്‍ ചെങ്ങന്നൂര്‍ സെന്റ്‌ 
ഇഗ്നേഷ്യസ്‌ കത്തീഡ്രല്‍ ദേവാലയത്തില്‍ വച്ച്‌ 
നടക്കും അഭി. തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ തിരുമേനി അദ്ധ്യക്ഷത 
നിര്‍വഹിക്കും. 











wwwbethelpatrika.org | 34 | 


